ദിക്റെ ഇലാഹി 


ദികറെ ഇലാഹി 
(ദൈവ സ്മരണ) 


ഗ്രന്ഥകര്‍ത്താവ്‌ 
ഹദ്റത്ത്‌ മിര്‍സാ ബശീറുദ്ദീന്‍ മഹ്മൂദ്‌ അഹ്മദ്‌ (റ) 
ഖലീഫത്തുല്‍ മസീഹ്‌ രണ്ടാമന്‍ 


വിവര്‍ത്തനം 
സിദ്ദീഖ്‌ അമീര്‍ അലി, മൊഗ്രാല്‍ 


പ്രസാധകര്‍: 
ഇസ്ലാം ഇന്റര്‍നാഷണല്‍ പബ്ലികേഷന്‍സ്‌, കേരള 
ഫോര്‍ട്ട്‌ റോഡ്‌, കണ്ണൂര്‍ - 670001 


ദിക്റെ ഇലാഹി 


DHIKRE ILAAHI 


(Malayalam Translation of an Urdu work) 


Author 
Hadhrath Mirza Bashirudhin Mahmood Ahmad (R) 


Translated by: 
Siddique Ameer Ali; Mogral. 


Printed: 
Geethanjali Offset Printers, Calicut. 


First Edition : 

second Edition : 2011 
Copies : 1000 
Price ; 40/ 
Publishers 


Ialam international Publication, Kerala. 
Fort Road, Kannur - 1 
IIPK/11 


ദിക്റെ ഇലാഹി 


പ്രസ്താവന 


അഹ്മദിയ്യാ മുസ്ലിം ജമാഅത്തിന്റെ രണ്ടാമത്തെ ഖലീഫയും 
വാഗ്ദത്ത മസീഹിന്റെ വാഗ്ദത്ത പുത്രനുമായ ഹദ്റത്ത്‌ മീര്‍സാ ബശീറു 
ദീന്‍ മഹ്മൂദ്‌ അഹ്മദ്‌ ഭട ഖാദിയാനില്‍ വെച്ച്‌ ചെയ്ത അതിമഹത്തായ 
ഒരു പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ്‌ ദിക്റെ ഇലാഹി എന്ന 
ഈ അവിസ്മരണീയ ഗ്രന്ഥം. 

ദൈവസ്മരണയുടെ അനിര്‍വ്വചനീയ നിര്‍വൃതിയെ വിശ്വാസി 
കളെകൊണ്ട്‌ അനുഭവിപ്പിക്കുന്ന ഒരു കൃതിയാണ്‌ ഇത്‌. ദിക്റെ ഇലാഹി 
(ദൈവസ്മരണ)യുടെ നിര്‍വ്വചനം, പ്രാധാന്യം, പ്രയോജനം, ലക്ഷ്യം,സ്വാ 
യത്തമാക്കാനുള്ള നിര്‍ദ്ദേശങ്ങള്‍ ഇവയൊക്കെയും ഈ പുസ്തകത്തില്‍ 
വിവരിക്കുന്നുണ്ട്‌. 

ദൈവത്തിന്റെ സ്മരണ ഒരു ഭക്തന്‍ സമ്മാനിക്കുന്ന ആത്മീയ 
മായ അവസ്താ വിശേഷത്തെയും അതു നല്‍കുന്ന പരിവേഷത്തെയും 
അഹ്മദിയ്യാ ഖലീഫ ലളിതമായ വാക്കുകളില്‍ വ്യക്തമാക്കുന്നു. 

ആത്മീയനുഭൂതിയുടെ പരമപ്രാപ്തിക്ക്‌ ദൈവസ്മരണ സഹായ 
കമാകും. എന്നാല്‍ ഇതു നേടാന്‍ ചിലര്‍ നിര്‍ദ്ദേശിക്കുന്ന വഴികള്‍ വിചി 
ത്രവും അബദ്ധമയവുമാണ്‌. ഹിപ്നോട്ടിസവും മിസ്മെറിസവും തൊട്ട്‌ ഉച്ച 
സ്ഥായിയായ ശബ്ദാവസ്ഥയില്‍ അഭിരമിക്കുന്ന സൂഫിസം വരെ ദൈവ 
സ്മരണയുടെ മാര്‍ഗ്ഗമായിക്കരുതുന്ന കൃഗ്രിമ രീതികളെ ദിക്റെ ഇലാഹി 
എന്ന കൃതിയില്‍ പരിശോധനാ വിധേയമാക്കുന്നു. മായം കലര്‍ന്ന ഒരു 
സൈദ്ധാന്തിക തത്ത്വശാസ്ത്രവും ആത്മീയതയുടെ പുമുറ്റത്ത്‌ പ്രവേശ 
നാര്‍ഹവുമാവുന്നില്ല. ദിക്റെ ഇലാഹി ചൊല്ലുന്നവരുടെ അവസ്ഥ ശുദ്ധ 
മായ ജീവിതത്തിന്റെ അവസ്ഥയാണ്‌. 

ഈ പുസ്തകം മലയാളത്തിലേക്ക്‌ പരിഭാഷപ്പെടുത്തിയത്‌ കേരളാ 
അഹ്മദിയ്യാ ജമാഅത്തിന്റെ പ്രഥമ അമീറും സ്വാത്തിക സാന്നിദ്ധ്യവുമാ 
യിരുന്ന മര്‍ഹും സിദ്ദീഖ്‌ അമീര്‍ അലി സാഹിബാണ്‌. അല്ലാഹു അദ്ദേഹ 
ത്തിന്‌ ആത്മ ശാന്തി നല്‍കുമാറാകട്ടെ. ആമീന്‍ മനസ്സില്‍ ദൈവസ്മരണ 
യുടെ ദിവ്യ ദീപ്തി പ്രസരിപ്പിക്കുന്ന ഈ മധുരോപഹാരം ഭക്തര്‍ക്ക്‌ സമ്മാ 
നിക്കാന്‍ ആവശ്യമായ സാമ്പത്തിക സഹായം നല്‍കിയത്‌ കേരളാ ലജ്നാ 
ഇമാഇല്ലാഹ്‌ ആണ്‌. അവരുടെ ഈ ത്യാഗപൂര്‍ണ്ണമായ സേവനത്തിന്‌ അല്ലാ 
ഹുവില്‍നിന്ന്‌ തക്കതായ പ്രതിഫലം ലഭിക്കുമാറാകട്ടെ. ആമീന്‍. 

ഹൃദയം നിറയെ ദൈവസ്മരണയുമായി സ്വയം ജീവിതം 
ദൈവത്തിന്‌ സമര്‍പ്പണം ചെയ്യുന്ന വിശ്വാസിക്ക്‌ സ്വര്‍ഗ്ഗവാതില്‍ തുറന്നി 
ടുന്ന ദിക്റെ ഇലാഹി എന്ന ഈ പുസ്തകം സഹൃദയരായ വായനക്കാരുടെ 
മുന്നില്‍ സവിനയം സമര്‍പ്പിക്കുന്നു. 
കണ്ണൂര്‍ 
14.08.2011 യു.മന്‍സൂര്‍ അഹ്മദ്‌ 

ചെയര്‍മാന്‍ 
കേരള അഹ്മദിയ്യാ പബ്ലിക്കേഷന്‍ സമിതി. 


ദിക്റെ ഇലാഹി 


അവതാരിക 


അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടുള്ള ആരാധന ഇസ്‌ലാമിന്റെ 
ജീവല്‍വശമാണ്‌. ഇന്ന്‌ ആചാരപരമായ ആരാധനകള്‍ നിരവധി 
യുണ്ടെങ്കിലും ഹൃദയത്തിലും ആത്മാവിലും ഫലമുണ്ടാകുന്ന 
വിധം ദൈവസ്മരണയോടെ ആരാധിക്കുന്നവര്‍ വളരെ കുറവാ 
ണ്‌. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ആരാധനയിലൂടെ മാത്രമേ 
മനുഷ്യന്‍ ആത്മ സംതൃപ്തിയും മനസമാധാനവും കൈവരിക 
യുള്ളൂ എന്നത്‌ വിശുദ്ധ ഖുര്‍ആന്റെ അദ്ധ്യാപനമാകുന്നു. 

വിശുദ്ധ ഖുര്‍ആന്റെ അദ്ധ്യാപനങ്ങളും തിരുനബി ക്ക: യുടെ 
ഉത്തമ മാതൃകയും ഇന്നു ലോകത്തു പുനഃസ്ഥാപിക്കുന്നതിനു 
വേണ്ടി സ്ഥാപിതമായ ദൈവിക പ്രസ്ഥാനമാണ്‌ അഹ്മദിയ്യാ ജമാ 
അത്ത്‌. ഇസ്ലാമിക അദ്ധ്യാപനങ്ങളില്‍ നിന്നും നബി തിരുമേനി: 
യുടെ ഉത്തമ മാതൃകയില്‍ നിന്നും അല്ലാഹുവിനെ സ്മരിച്ചുകൊ 
ണ്ടുള്ള ആരാധനയില്‍ നിന്നും മുസ്ലിംകള്‍ പൊതുവെ അകന്നു 
പോയിരിക്കുന്ന ഇക്കാലത്ത്‌ “ദിക്റെ ഇലാഹി” എന്ന ഈ കൃതി 
അവര്‍ക്ക്‌ മാര്‍ഗ്ഗ ദര്‍ശനം നല്‍കുമെന്നതില്‍ സംശയമില്ല. 

വാഗ്ദത്ത മസീഹിന്റെ വാഗ്ദത്ത പുത്രനും അഹ്മദിയ്യാ ജമാ 
അത്തിന്റെ രണ്ടാം ഖലീഫയുമായ ഹദ്റത്ത്‌ മിര്‍സാ ബശീറുദ്ദീന്‍ 
മഹ്മൂദ്‌ അഹ്മദ്‌ .ഭന്റെ ഈ കൃതി ജഃ: സിദ്ദീഖ്‌ അമീറലി സാഹിബ്‌ 
(മൊഗ്രാല്‍) വിവര്‍ത്തനം ചെയ്ത്‌ “സതൃദൂതന്‍” മാസികയില്‍ 
ഖണ്ഡശ: പ്രസ്ദ്ധീകരിച്ചിട്ടുള്ളതാണ്‌. 

അഹ്മദികള്‍ക്ക്‌ പ്രത്യേകിച്ചും, മുസ്ലിം സഹോദരങ്ങള്‍ക്ക്‌ 
പൊതുവെയും അവരുടെ ആത്മീയോന്നമനത്തിന്‌ ഈ കൃതി വള 
രെയേറെ പ്രയോജനപ്പെടുമെന്ന ഉത്തമ വിശ്വാസത്തോടും ശുഭ 
പ്രതീക്ഷയോടും കൂടിയാണ്‌ അഹ്മദിയ്യാ സംസ്ഥാനക്കമ്മിറ്റി ഇത്‌ 
പ്രസിദ്ധീകരിക്കാന്‍ തയ്യാറായത്‌. 





കോഴിക്കോട്‌ മുഹമ്മദ്‌ അബുല്‍വഫാ, 
1-9-1363/1984 അഹ്മദിയ്യാ മുസ്‌ലിം മിഷനറി 


ദിക്റെ ഇലാഹി 


(ഹദ്റത്ത്‌ അമീറുല്‍ മുഅമിനീന്‍ ഖലീഫത്തുല്‍ മസീഹ്‌ 
11 ഭക 1916 ലെ വാര്‍ഷിക സമ്മേളനത്തില്‍ ഖാദിയാനില്‍ 
വെച്ച്‌ ചെയ്ത പ്രസംഗം, പിന്നീടത്‌ “ദിക്റെ ഇലാഹി” എന്ന 
പേരില്‍ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. അതിന്റെ ആശയാനുവാദ 
മാണ്‌ ഈ ഗ്രന്ഥം) 


ദിക്റെ ഇലാഹി 


ദിക്റെ ഇലാഹി 
e! ലി ài e 


ദികറെ ഇലാഹി 


“ദിക്റെ ഇലാഹി (ദൈവസ്മരണ) എന്നതിന്റെ ഉദ്ദേശ്യമെ 
ന്താണ്‌? ദിക്റെ ഇലാഹി എത്ര തരത്തിലുണ്ട്‌? ദിക്റെ ഇലാഹി 
യില്‍ എന്തെല്ലാം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്‌? ദിക്റെ ഇലാഹി 
മനസ്സിലാക്കുന്നതില്‍ ജനങ്ങള്‍ക്കെന്തെല്ലാം പിഴവുകള്‍ പറ്റിയി 
ട്ടുണ്ട്‌? നമസ്കാര വേളയില്‍ പിശാച്‌ പല അനാവശ്യ ചിന്തകളും 
ഇടയില്‍ കടത്തി വിടുന്നതുകൊണ്ട്‌ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിർത്താ 
നുള്ള മാര്‍ഗ്ഗമെന്താണ്‌? എന്നിത്യാദി വിഷയങ്ങളെ കുറിച്ച്‌ വിവ 
രിക്കാനാണ്‌ ഞാന്‍ ഉദ്ദേശിക്കുന്നത്‌. 

അല്ലാഹു കഴിവ്‌ പ്രദാനം ചെയ്താല്‍ ഇന്ന്‌ ഞാന്‍ പറ 
യാന്‍ പോകുന്ന വിഷയത്തിന്റെ ഭാഗങ്ങളാണ്‌ ഇവ. ഏതെങ്കിലും 
ഒരു പ്രത്യേക ജനവിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയമല്ലാ ഇതെന്ന്‌ 
ആമുഖത്തില്‍ നിന്ന്‌ നിങ്ങള്‍ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മറിച്ച്‌ 
ഉയര്‍ന്നവരും താഴ്ന്നവരും, സമ്പന്നരും ദരിദ്രരും, ചെറിയവരും 
വലിയവരുമായ ഓരോ വ്യക്തിയുമായും ബന്ധപ്പെട്ട വിഷയമാ 
ണിത്‌. ആയതിനാല്‍ നിസ്സാരമെന്ന്‌ തോന്നുന്ന എന്തെങ്കിലും 
കാര്യം എന്നില്‍ നിന്ന്‌ കേട്ടാല്‍ പോലും അതിനെ തളളിക്കളയരു 
ത്‌. കാരണം നിങ്ങളത്‌ പ്രാവര്‍ത്തികമാക്കുമ്പോള്‍ അത്‌ നിസ്സാര 
മല്ലെന്നും മറിച്ച്‌ അതൃധികം ഫലമുളവാക്കുന്നതാണതെന്നും 
നിങ്ങള്‍ക്ക്‌ വ്യക്തമാകുന്നതാണ്‌. 
ദിക്റെ ഇലാഹി എന്നാല്‍ എന്ത്‌? 

“ദിക്റ്‌” എന്ന പദത്തിന്റെ അര്‍ത്ഥം സ്മരിക്കുക എന്നാണ്‌. 
അപ്പോള്‍ ദിക്റെ ഇലാഹി എന്നതിന്റെ വിവക്ഷ ദൈവത്തെ സ്മരി 
ക്കുക എന്നായി. അതിനാല്‍ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്‌ 
ദിക്റെ ഇലാഹി എന്നു പറയുന്നു. അതായത്‌ അല്ലാഹുവിന്റെ 
ഗുണമഹാത്മ്യങ്ങളെ സ്മരിച്ചുകൊണ്ട്‌ നാവുകൊണ്ട്‌ അവയെ 





ദിക്റെ ഇലാഹി 


ആവര്‍ത്തിച്ചാവര്‍ത്തിച്ചേറ്റു പറയുന്നതുമെല്ലാം ദിക്റെ ഇലാഹി 
തന്നെയാണ്‌. 

“ദിക്റെ ഇലാഹി” എന്ന വിഷയം എത്ര കണ്ട്‌ ആവശ്യമാ 
യതും പ്രധാനപ്പെട്ടതുമാണെന്നു ചോദിച്ചാല്‍ വളരെ അത്യാവ 
ശ്യവും വളരെ പ്രധാനപ്പെട്ടതും ആണെന്നാണ്‌ അതിന്റെ മര്‍മ്മ 
മായ ചുരുങ്ങിയ ഉത്തരം. ഈ വിഷയവുമായി ഞാന്‍ പ്രസംഗി 
ക്കുന്നതുകൊണ്ടാണ്‌ അങ്ങിനെ പറയുന്നതെന്ന്‌ വല്ലവരും ധരി 
ക്കുകയാണെങ്കില്‍ അത്‌ ശരിയല്ല. അല്ലാഹു തന്നെ അതു വളരെ 
വലുതാണെന്നും പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞിരിക്കുന്നു. 
വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു: 


y» [7 കം G6 v 
ചടി ച 1523 അല്ലാഹുവിന്റെ ദിക്‌ര്‍ മറ്റെല്ലാ കാര്യത്തെ 


ക്കാളും വലുതും പ്രധാനപ്പെട്ടതും ആണ്‌. " അല്ലാഹു തന്നെ 
അതിനെ വലുതും പ്രധാനപ്പെട്ടതും ആണെന്ന്‌ പറയുമ്പോള്‍ അത്‌ 
എന്റെ വചനമല്ല അല്ലാഹുവിന്റെ വചനമാണെന്ന്‌ വ്യക്തമായല്ലോ. 
ദിക്റെ ഇലാഹി പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നു വരു 
മ്പോള്‍ അതിനെക്കുറിച്ച്‌ സഗൌരവം ശ്രദ്ധിക്കാനുള്ള ആജ്ഞ 
കളും അധികമായി ഉണ്ടായിരിക്കേണ്ടതല്ലെയെന്നൊരു ചോദ്യമു 
ണ്ടാകാം. വിശുദ്ധ ഖുര്‍ആന്‍ പാരായണം ചെയ്യുന്ന ഒരാള്‍ക്ക്‌ 
അതിന്റെ ഗൌരവം വ്യക്തമായും മനസ്സിലാവുന്നതാണ്‌. അല്ലാഹു 
പറയുന്നു; 
sels SG ച; e^ ൧5514 “നിന്റെ റബ്ബിനെ രാവിലെയും 
വൈകുന്നേരവും ധ്യാനിച്ചു കൊണ്ടിരിക്കുക”. ഏതൊരു സദസ്സില്‍ 
അല്ലാഹുവിനെ കുറിച്ചുള്ള അനുസ്മരണവും ധ്യാനവും ഉണ്ടാ 
വുന്നുവോ ആ സദസ്സിനെ മലക്കുകള്‍ പൊതിഞ്ഞുകൊണ്ട്‌ 
അവിടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങള്‍ വര്‍ഷിക്കുന്നതാണ്‌ 
എന്ന്‌ റസൂല്‍ തിരുമേനി ഭട പറയുന്നു. ഈ വിഷയം വാര്‍ഷിക 
സമ്മേളനത്തിലേക്കു വേണ്ടി ഞാന്‍ തിരഞ്ഞെടുത്തതും അക്കാര്യം 
ഓര്‍ത്തിട്ടു തന്നെയാണ്‌. ആയിരകണക്കിനാളുകള്‍ വിദൂര പ്രദേ 
ശങ്ങളില്‍ നിന്നു വന്ന്‌ ഇവിടെ സമ്മേളിക്കുമ്പോള്‍ അവരിലെല്ലാം 


ദിക്റെ ഇലാഹി 

അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ബര്‍ക്കത്തും ഉണ്ടാകുന്നതാണ്‌. 
അവര്‍ അവരവരുടെ വീടുകളിലേക്ക്‌ തിരിച്ചുചെന്നാല്‍ അവിടെയും 
അവര്‍ ഈ വിഷയം ആവര്‍ത്തിച്ചു പറയുന്നതായിരിക്കും. 
അപ്പോള്‍ മലക്കുകള്‍ അവിടെയും അല്ലാഹുവിന്റെ അനുഗ്ര 
ഹങ്ങള്‍ ഇറക്കുന്നതാണ്‌. അങ്ങിനെ ദൈവാനുഗ്രഹങ്ങള്‍ മുഴു 
വന്‍ ജമാഅത്തിലും വ്യാപിക്കുന്നതിന്‌ ഇടയാക്കുകയും ചെയ്യു 
ന്നതാണ്‌. 

“ദിക്റെ ഇലാഹി” വളരെ പ്രധാനപ്പെട്ടതും മഹത്തായതും 
ആണെന്ന്‌ പ്രസ്തുത ഹദീസില്‍ നിന്നും മനസ്സിലാക്കാം. മല 
ക്കുകള്‍ പോലും ദിക്റെ ഇലാഹി കേള്‍ക്കാന്‍ വരുന്നു. ദിക്റെ 
ഇലാഹി ചെയ്യുന്നവര്‍ മലക്കുകളുടെകൂടി ഉസ്താദ്മാരാണെന്ന്‌ 
വരുമ്പോള്‍ അവരെ മലക്കുകള്‍ എത്ര ബഹുമാനിക്കുമെന്ന്‌ പറ 
യേണ്ടതില്ലല്ലോ. അവരില്‍ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങള്‍ ഇറക്കി 
കൊടുക്കുവാന്‍ വേണ്ടി മലക്കുകള്‍ ദുആ ചെയ്യുമെന്നും നന്മ 
ചെയ്യാനുള്ള പ്രചോദനം അവരില്‍ ഉണ്ടാക്കി കൊടുക്കുമെന്നും 
വ്യക്തമായി. മലക്കുകള്‍ വരുമെന്ന്‌ പറയുന്നത്‌ വെറും 
സാങ്കല്‍പിക കാര്യമല്ല; ഖണ്ഡിതമായ ഒരു യാഥാര്‍ത്ഥ്യമാണ്‌. 
ഞാനതില്‍ സ്വയം അനുഭവസ്ഥനാണ്‌. മലക്കുകള്‍ എന്നോടു 
സംഭാഷണം നടത്തുക കൂടി ചെയ്തിട്ടുണ്ട്‌. ചുരുക്കത്തില്‍ ദിക്റെ 
ഇലാഹി ചെയ്യുന്നവരുമായി മലക്കുകള്‍ സ്നേഹബന്ധത്തില്‍ കഴി 
ഞ്ഞുകൂടുകയും അവരെ ദൈവാനുഗ്രഹങ്ങള്‍ക്ക്‌ പാത്രമാക്കി 
ത്തീര്‍ക്കുകയും ചെയ്യുന്നു. 

വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു: 


AE CE RI COFCO PSE 
7 4t ESSO RN 

Os! ര Usb US ads pss 

Sols 53 ച്ച മ്പി ഷിക ലു 


“ഏ, സത്യവിശ്വാസികളെ! നിങ്ങളുടെ സ്വത്തുകളും 
നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ ദൈവസ്മരണയില്‍ നിന്ന്‌ 


10 
ദിക്റെ ഇലാഹി 
തടയാതിരിക്കട്ടെ. ദൈവസ്മരണക്ക്‌ ഒന്നുംതന്നെ നിങ്ങള്‍ക്ക്‌ തട 
സ്തമാകാതിരിക്കട്ടെ. നിങ്ങള്‍ ചെയ്യുന്ന ഒരു പ്രവര്‍ത്തനവും കാര 
ണമായി ദിക്റെ ഇലാഹി ഉപേക്ഷിക്കേണ്ടതായി വരാതിരിക്കട്ടെ. 
മറ്റൊന്നിനെയും നിങ്ങള്‍ ഗരവമുള്ളതായി കണക്കാക്കരുത്‌. ഏ, 
സത്യവിശ്വാസികളെ നിങ്ങള്‍ അധികമായി അല്ലാഹുവിനെ 
ഓര്‍ത്തുകൊണ്ടിരിക്കുക. രാവിലെയും വൈകുന്നേരവും അവനെ 
സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക”. 
ഇതുപോലെ തന്നെ റസൂല്‍ തിരുമേനി ഭട യുടെ ഒരു ഹദീ 
സില്‍ അബൂമൂസാ അശ്‌അരി കടു. രിവായത്ത്‌ ചെയ്യുന്നു. 





വ്‌ calls gil ധം SSIS Y gills 45 5515 gall dia 
AS Más Yi ധ 95833 336 
“അല്ലാഹുവിനെ സ്മരിക്കുന്നവനും സ്മരിക്കാത്തവനും തമ്മി 
ലുള്ള അന്തരത്തിന്റെ ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനും മരിച്ച 
വനും തമ്മിലേതുപോലെയാണ്‌. അല്ലാഹുവിനെ സ്മരിക്കുന്നവന്‍ 
ജീവനുള്ളവനാണ്‌, സ്മരിക്കാത്തവന്‍ മരിച്ചവനും”. 
തുര്‍മുദിയില്‍ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസില്‍ പറയു 
ന്നു. ഒരവസരത്തില്‍ റസൂല്‍ തിരുമേനി ഭക; സഹാബിമാരെ അഭി 
സംബോധനം ചെയ്തുകൊണ്ട്‌ 





i4 


ഷ്യം Aie ചിച്ച്‌ Sl Yi 85 റ 
ഷി, ദ്ദ വി GE! be ഷ്ട 
HAE ഷമ 15a: 5 Lie! sais &S$le Mab SÍ as 
ചട gu 
“ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഏറ്റവും നല്ലതും പൊന്നും വെള്ളിയും 
ചെലവ്‌ ചെയ്യുന്നതിനെക്കാളും നല്ലതും ജിഹാദിനു പോയി ശത്രു 
ക്കളെ കൊന്നുകൊണ്ട്‌ സ്വയം രക്ത സാക്ഷിയായിത്തീരുന്നതി 


നെക്കാളും നല്ലതുമായ ഒരു കാര്യം പറഞ്ഞുതരട്ടയോ എന്നു 
ചോദിച്ചു. സഹാബികള്‍ “പറഞ്ഞുതന്നാലും” എന്നു പ്രതിവചി 


ദിക്റെ ഇലാഹി 


ച്ചു. അപ്പോള്‍ റസൂല്‍ തിരുമേനി ഭട പറഞ്ഞു. അല്ലാഹുവിനെ 
ദികർ ചെയ്യുകയാണെന്ന്‌. മറ്റൊരു ഹദീസില്‍ നിവേദനം ചെയ്തി 
രിക്കുന്നത്‌ ഇങ്ങനെയാണ്‌. ദിക്റെ ഇലാഹിയുടെ സ്ഥാനം വളരെ 
ഉന്നതമായതാണെന്ന്‌ റസൂല്‍ തിരുമേനി ഭൂഃ പറഞ്ഞപ്പോള്‍ ജിഹാ 
ദിന്റെ സ്ഥാനത്തേക്കാളും ഉന്നതമായതാണോ എന്ന്‌ സഹാബി 
മാര്‍ ചോദിച്ചു. റസൂല്‍ തിരുമേനി ഭ്്ഃ മറുപടി പറഞ്ഞു. “അതെ, 
അതിനേക്കാള്‍ ഉന്നതമായതാണ്‌. എന്തുകൊണ്ടെന്നാല്‍ അത്‌ 
ജിഹാദിനു പോലും പ്രചോദനം നല്‍കുന്നു”. 
ദിക്റെ ഇലാഹിയിലേക്ക്‌ ശ്രദ്ധ കുറയാനുള്ള കാരണം 

മേല്‍ ഉദ്ധരിച്ച ഖുര്‍ആന്‍ വചനങ്ങളില്‍ നിന്നും ഹദീസു 
കളില്‍ നിന്നും ദിക്റെ ഇലാഹിയുടെ ആവശ്യവും പ്രാധാന്യവും 
മനസ്സിലാക്കാമല്ലോ. എന്നാല്‍ നമ്മുടെ ജമാഅത്തിലെ പലര്‍ക്കും 
ദിക്റെ ഇലാഹിയുടെ ചില ഭാഗത്തെക്കുറിച്ച്‌ വേണ്ട്ര ശ്രദ്ധയി 
ല്ല. ഉണ്ടെങ്കില്‍ തന്നെ വളരെ കുറവാണ്‌. ചെറുപ്പത്തില്‍ത്തന്നെ 
ചിന്തിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന പ്രകൃതി 
യാണ്‌ എന്റെത്‌. അതിനാല്‍ വിവേകം ഉണ്ടായതുമുതല്‍ക്കു തന്നെ 
എനിക്കതിനെക്കുറിച്ച്‌ ചിന്തയും വേവലാതിയും ഉണ്ടായിട്ടുണ്ട്‌. 
ദിക്റെ ഇലാഹിയുടെ ചില വശങ്ങളെക്കുറിച്ച്‌ നമ്മുടെ ജമാഅ 
ത്തിലെ അശ്രദ്ധയും ന്യൂനതയും എങ്ങിനെ പരിഹരിക്കാന്‍ കഴി 
യുമെന്ന വിചാരം ഇപ്പോഴും എന്നെ ബാധിച്ചിരിക്കുകയാണ്‌. 








പ്രാര്‍ത്ഥനയുടെ കാര്യം ഹ: മസീഹ്‌ മനഈദ്‌$്ജി വളരെ ശക്തി 
യായി ഈന്നിപറഞ്ഞിട്ടുണ്ട്‌. അല്ലാഹുവിനു നന്ദി. നമ്മുടെ ജമാ 
അത്ത്‌ പ്രാര്‍ത്ഥനയുടെ കാര്യം ശരിക്കും ധാരാളമായി ഉപയോഗ 
പ്പെടുത്തുന്നുണ്ട്‌. ദിക്റെ ഇലാഹിയുടെ മറ്റു കാര്യത്തിലും 
ഹ:മസീഹ്‌ മനഇഈദ്ഷ്യ്യ വളരെ ഈന്നിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അക്കാ 
ര്യത്തില്‍ ജമാഅത്തിന്റെ ശ്രദ്ധ വേണ്ടത്ര പതിഞ്ഞിട്ടില്ലെന്ന്‌ പറ 
യാതെ നിവൃത്തിയില്ല. ഇംഗ്ലീഷ്‌ വിദ്യഭ്യാസം മനുഷ്യന്റെ ചിന്താ 
ഗതിയില്‍ വരുത്തിയ മാറ്റമാണ്‌ അതിനു പ്രധാനകാരണമെന്നു 
പറയാം. അല്ലാഹുവിന്റെ പേര്‍ വെറുതെ ഉച്ചരിക്കുന്നതുകൊണ്ടും 
ഒറ്റക്കൊരു സ്ഥലത്ത്‌ ഇരുന്നുകൊണ്ട്‌ ലാഇലാഹ ഇല്ലല്ലാഹു 


12 
ദിക്റെ ഇലാഹി 
എന്നും, അല്ലാഹു ഖുദ്ദൂസാണ്‌, അല്ലാഹു കബീറാണ്‌, അല്ലാഹു 
അലീമാണ്‌, അല്ലാഹു ഖാദിറാണ്‌ എന്നൊക്കെ ആവര്‍ത്തിച്ചു ഉരു 
വിടുന്നതുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ്‌ അത്ത 
രക്കാരായ ആളുകളുടെ ചിന്താഗതി. നമ്മുടെ ജമാഅത്തിലെ ഒരു 
വിഭാഗം ആളുകള്‍ ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസവുമായി ബന്ധമുള്ളവ 
രായതുകൊണ്ട്‌ അവരില്‍ പലരെയും പ്രസ്തുത ചിന്താഗതി തന്നെ 
ബാധിച്ചിരിക്കുന്നതായി കാണാം. നമ്മുടെ ജമാഅത്തിലെ മറ്റൊരു 
വിഭാഗം കര്‍ഷകരാണ്‌. അവരില്‍ ഒരു വിഭാഗത്തിന്‌ മുമ്പ്‌ തന്നെ 
ദിക്റെ ഇലാഹിയെ കുറിച്ചും അതിന്റെ പ്രയോജനത്തെക്കുറിച്ചും 
ഒന്നും അറിയുകയില്ല. അതിനാല്‍ 'ദിക്റെ ഇലാഹി” യുടെ ശരി 
യായ നേട്ടവും പ്രയോജനവും ശരിക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കാതെ 
ജമാഅത്തിന്റെ ശ്രദ്ധ വേണ്ടുവോളം അക്കാര്യത്തില്‍ പതിയുക 
യില്ലെന്ന്‌ എനിക്ക്‌ തോന്നി. 
നമസ്കാരവും ദിക്റെ ഇലാഹി തന്നെയാണ്‌. നമസ്കാര കാര്യ 
ത്തില്‍ അല്ലാഹുവിന്റെ അനുഗ്രഹത്താല്‍ നമ്മുടെ ജമാഅത്തിന്‌ 
വേണ്ടുവോളം ശ്രദ്ധയുണ്ട്‌. എന്നാല്‍ നമസ്കാരത്തിന്‌ പുറമെയും 
മറ്റു പല “ദിക്റുകളും ഉള്ളതുകൊണ്ട്‌ അക്കാര്യത്തിലും ജമാഅ 
ത്തിനു താല്‍പര്യമുണ്ടായിരിക്കേണ്ടതും അതിനെ പ്രയോജന 
പ്പെടുത്തേണ്ടതും ആവശ്യമാണ്‌. അതില്‍ ജമാഅത്തിന്‌ ശ്രദ്ധ 
തീരെയില്ലെന്നു ഞാന്‍ പറയുന്നില്ലെങ്കിലും വളരെ കുറവാണെന്ന്‌ 
തീര്‍ച്ചയായും പറയേണ്ടിയിരിക്കുന്നു. അതൊരു ന്യൂനത തന്നെ 
യാണ്‌. മറ്റെല്ലാ സൌന്ദര്യമുവുള്ള ഒരാളുടെ കണ്ണോ, മൂക്കോ, 
ചെവിയോ വികൃതമാണെങ്കില്‍ അയാളെ സുന്ദരനെന്ന്‌ പറയാന്‍ 
കഴിയുമോ? ഒരിക്കലുമില്ല, മറിച്ച അയാളെ വിരൂപിയെന്നേ പറയാന്‍ 
കഴിയു. ഇതുപോലെ നമ്മുടെ ജമാഅത്തിലെ ചില ആളുകള്‍ 
ദിക്റെ ഇലാഹിയുടെ എല്ലാ വശവും പ്രയോജനപ്പെടുത്താതെ 
അതിന്റെ ചില വശങ്ങള്‍ ഉപേക്ഷിക്കുകയാണെങ്കില്‍ അത്‌ നല്ല 
വസ്ത്രധാരണരീതി കൈക്കൊള്ളുന്ന ഒരാള്‍ ചെരിപ്പോ, ബൂട്ടോ 
ധരിക്കാത്തതുപോലെയായിരിക്കും. അയാളുടെ വസ്ത്രങ്ങളെല്ലാം 
നല്ലതു തന്നെയാണെങ്കിലും തലപ്പാവും ചെരിപ്പും ഇല്ലാത്തത്‌ 
കൊണ്ട്‌ അതില്‍ ഒരു ന്യൂനത ഉണ്ടായിരിക്കുന്നതിനാല്‍ 


13 
ദിക്റെ ഇലാഹി 


ഉന്നതരായിട്ടുള്ള വ്യക്തികള്‍ അയാളെ ഇഷ്ടപ്പെടുകയില്ല. ദൈവ 
സ്മരണയുടെ എല്ലാ മാര്‍ഗങ്ങളും അവലംബിക്കാതിരിക്കുക 
എന്നത്‌ ന്യൂനത തന്നെയാണ്‌. അതിനാല്‍ നമസ്കാരത്തിനു 
പുറമെ വേറെ ചില ദിക്റുകളും ചെയ്യാന്‍ അല്ലാഹുവും അവന്റെ 
റസൂലും കല്‍പിച്ചിട്ടുണ്ടെന്ന്‌ സ്ഥാപിതമാവുകയാണെങ്കില്‍ ആ 
ദിക്റുകളുടെ രഹസ്യങ്ങളും തത്ത്വങ്ങളും നമുക്ക്‌ മനസ്സിലായാലും 
ഇല്ലെങ്കിലും നമ്മുടെ ആത്മീയ പുരോഗതിക്കുവേണ്ടി അവയെയും 
അനുഷ്ഠാനത്തില്‍ വരുത്തേണ്ടത്‌ ആവശ്യമായിത്തീരും. 

നമ്മുടെ ജമാഅത്തിലെ ചില സഹോദരന്‍മാര്‍ 'madefl 
യായ്‌ (ഐച്ഛീകമായ) ചില കര്‍മ്മങ്ങളുടെ ഭാഗത്തേക്ക്‌ വേണ്ടത്ര 
ശ്രദ്ധ നല്‍കാതിരിക്കാനുള്ള കാരണം അത്തരത്തിലുള്ള ദിക്റെ 
ഇലാഹിയുടെ പ്രയോജനം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാ 
ണ്‌. അവര്‍ “ഫര്‍ളായ” (നിര്‍ബന്ധമായ) കാര്യങ്ങള്‍ നിര്‍വ്വഹിച്ചു 
കൊണ്ട്‌ മനസ്സിലാക്കുന്നത്‌ ഞങ്ങള്‍ ചെയ്യേണ്ടത്‌ ചെയ്തു 
കഴിഞ്ഞു എന്നാണ്‌. ഒരു ഹദീസില്‍ റസൂല്‍ തിരുമേനി &)j പറ 
യുന്നു; അതും സ്വന്തമായിപ്പറയുകയല്ല. അല്ലാഹു തന്നോടു പറ 
ഞ്ഞതായിട്ട്‌ പറയുകയാണ്‌:- 


JE e CU Ae 7S (d ls 4i MEE euis gs: പ്പ 
lj uiui uli 5 വചി 4 nau cU tas 
(S13) aS es) 


“എന്റെ ദാസന്‍ നഫ്ലിയായ (ഐച്ഛീകമായ) കര്‍മ്മങ്ങള്‍ 
മുഖേന ഞാനുമായി വളരെയടുത്തു വരുന്നു. എത്ര മാത്രമെന്നാല്‍ 
അവന്‍ കേള്‍ക്കുന്ന അവന്റെ ചെവി ഞാനായിത്തീരുന്നു; അവന്‍ 
കാണുന്ന അവന്റെ കണ്ണ്‌ ഞാനായിത്തീരുന്നു; അവന്‍ പിടിക്കുന്ന 
അവന്റെ കൈ ഞാനായിത്തീരുന്നു; അവന്‍ നടക്കുന്ന അവന്റെ 
കാല്‍ ഞാനായിത്തീരുന്നു” എന്ന്‌. പ്രസ്തുത ഹദീസ്‌ ഐച്ഛീക 
മായ സല്‍ക്കര്‍മ്മങ്ങളുടെ നല്ല ഫലം നമുക്ക്‌ മനസ്സിലാക്കിത്ത 
ന്നിരിക്കുകയാണ്‌. അത്തരം “നഫ്ലിയായ്‌ (ഐച്ഛീകമായ) 
സല്‍ക്കര്‍മ്മങ്ങള്‍ അനുഷ്ടിക്കുന്ന ആളുകള്‍ക്ക്‌ ഉന്നതമായ 


ദിക്റെ ഇലാഹി 


ആത്മീയ പദവി ലഭിക്കുന്നതാണെന്ന്‌ മനസ്സിലാവുന്നു. ചുരു 
ക്കത്തില്‍ നഫ്ലിയായ സല്‍ക്കര്‍മ്മങ്ങള്‍ നിസ്സാരങ്ങളല്ല, വളരെ 
്രധാന്യമര്‍ഹിക്കുന്നവയാണ്‌. 

ഐച്ഛീക ആരാധനകള്‍ക്ക്‌ അല്ലാഹു എത്ര ഉന്നതമായ 
പദവിയാണ്‌ നല്‍കിയിരിക്കുന്നതെന്നും ഈ ആരാധനകള്‍ 
നിര്‍വൃഹിക്കുന്നവര്‍ക്ക്‌ എര്ത മഹത്തായ സ്ഥാനമാണ്‌ 
നല്‍കിയിരിക്കുന്നതെന്നും ഈ ഹദീസില്‍ നിന്ന്‌ നിങ്ങള്‍ക്ക്‌ 
മനസ്സിലാക്കാവുന്നതാണ്‌. ഇത്‌ മനുഷ്യനെ അല്ലാഹുവിന്റെ 
ഗുണങ്ങളെ സ്വായത്തമാക്കാന്‍വരെ പ്രാപ്തനാക്കിതീര്‍ക്കുന്നു. 
ചുരുക്കത്തില്‍ നഫ്ലിയായ (ഐച്ഛീകമായ) കര്‍മ്മങ്ങള്‍ നിസ്സാ 
രങ്ങളല്ല. എന്നാല്‍ അധികം ആളുകളും അതിലേക്ക്‌ വേണ്ടത്ര 
ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നത്‌ വളരെ ഖേദകരം തന്നെ. മനുഷ്യന്‍ 
പൊതുവെ ബലഹീനനും മടിയനുമാണ്‌. കഴിയുന്നതും കുറഞ്ഞ 
തോതിലുള്ള സല്‍ക്കര്‍മ്മങ്ങള്‍ ചെയ്തുകൊണ്ട്‌ അവന്‍ തൃപ്തി 
പ്പെടുന്നു. അല്ലാഹുവിന്‌ അവന്റെ ദാസന്റെ ബലഹീനതയെകു 
Ola] ബോധമുള്ളതുകൊണ്ട്‌ തന്നെയാണ്‌ അവനോട്‌ കാരുണ്യം 
വിചാരിച്ച്‌ സല്‍ക്കര്‍മ്മങ്ങളെ നിര്‍ബന്ധ കര്‍മ്മങ്ങളെന്നും (ഫര്‍ളു 
കള്‍) ഐച്ഛീക കര്‍മ്മങ്ങളെന്നും (നഫ്ലുകള്‍) രണ്ടായി ഭാഗി 
ച്ചിരിക്കുന്നത്‌. നിര്‍ബന്ധ കര്‍മ്മങ്ങള്‍ ശരിക്കും ഒരാള്‍ നിര്‍വൃഹി 
ച്ചാല്‍ പിന്നെ അയാള്‍ കുറ്റക്കാരനല്ല. ഹദീസില്‍ വന്നിരിക്കുന്നു: 
ഒരാള്‍ റസൂല്‍ തിരുമേനി &J യുടെ അടുത്ത്‌ വന്ന്‌ ഇസ്ലാമിനെ 
കുറിച്ച്‌ ചോദിച്ചു, തിരുമേനി &8 പറഞ്ഞു 


SVS la XE cÁe daá Od aUis cal (3 യ്ക Gua 
SAY JU ച de Ja JU ചം Blue 585 all റം. QU Sls 
Jü Ui (ie Ja JU 55 db «Db ss 455535 QU e3ls ol 
വടം e Asi Y als oii 545 ധി JUS g3bs SE S 

ലിലി ചം JU oai 











ദിവസത്തില്‍ അഞ്ചു തവണ നമസ്കാരമാണ്‌. അതല്ലാതെ മറ്റു 
വല്ലതുമുണ്ടോയെന്ന വന്നയാള്‍ ചോദിച്ചു. തിരുമേനി ങ്ക 


ദിക്റെ ഇലാഹി 
പറഞ്ഞു ഇല്ല; പക്ഷെ നിനക്ക്‌ ഐച്ഛികമായി നമസ്കരിക്കാവു 
ന്നതാണ്‌. പിന്നെ റംസാന്‍ മാസത്തിലെ നോമ്പാണ്‌. അതല്ലാതെ 
വേറെയുണ്ടോയെന്ന്‌ വന്നയാള്‍ ചോദിച്ചു. ഇല്ല; പക്ഷെ നിനക്ക്‌ 
ഐച്ഛീകമായി നോമ്പ്‌ നോല്‍ക്കാവുന്നതാണ്‌ എന്ന്‌ തിരുമേനിഭ്ക്റ 
പറഞ്ഞു. ഇസ്ലാമില്‍ സക്കാത്തും നിര്‍ബന്ധമാണ്‌ എന്ന്‌ റസൂല്‍ 
തിരുമേനി ജ്യ; പറഞ്ഞപ്പോള്‍ അതല്ലാതെ മറ്റുവല്ലതുമുണ്ടോ 
യെന്നു ആഗതന്‍ പിന്നെയും ചോദിച്ചു. തിരുമേനി പറഞ്ഞു. ഇല്ല; 
പക്ഷെ ഐച്ഛീകമായ നിലയില്‍ ദാനം ചെയ്യാവുന്നതാണ്‌, 
ഇത്രയും പറഞ്ഞത്‌ കേട്ടപ്പോള്‍ വന്നയാള്‍, ഞാനതില്‍ ഒട്ടും തന്നെ 
ഏറ്റക്കുറച്ചില്‍ വരുത്തുകയില്ലെന്ന്‌ അല്ലാഹുവിനെ സത്യം 
ചെയ്തു പറഞ്ഞുകൊണ്ട്‌ തിരിച്ചുപോയി. സത്യമാണയാള്‍ പറ 
ഞ്ഞതെങ്കില്‍ അയാള്‍ വിജയിച്ചുവെന്ന്‌ റസൂല്‍ തിരുമേനി ഭൂഃ 
അപ്പോള്‍ പറയുകയും ചെയ്തു. (ബുഖാരി ) 

പ്രസ്തുത ഹദീസില്‍നിന്ന്‌ നിര്‍ബന്ധ കര്‍മ്മങ്ങള്‍ ശരിക്കും 
കൃത്യമായും നിര്‍വ്വഹിക്കുന്ന ഒരാള്‍ക്ക്‌ വിജയം പ്രാപിക്കാമെന്ന്‌ 
മനസ്സിലാവുന്നുണ്ടെങ്കിലും ദീര്‍ഘദ്യഷ്ടിയുള്ളവനും ബുദ്ധി 
മാനും സൂക്ഷ്മത പാലിക്കുന്നവനും ആയ ഒരാള്‍ നിര്‍ബന്ധ കര്‍മ്മ 
ങ്ങള്‍ മാത്രം ചെയ്തുകൊണ്ട്‌ തൃപ്തിപ്പെടുകയില്ല. കഴിയുന്നതും 
അയാള്‍ ഐച്ഛീകമായ കര്‍മ്മങ്ങള്‍ ചെയ്യാനും ശ്രമിക്കുന്നതാണ്‌. 
നിര്‍ബന്ധ കര്‍മ്മങ്ങളില്‍ വല്ല വീഴ്ചകളോ കുറവുകളോ സംഭ 
വിക്കുകയാണെങ്കില്‍ ഐച്ഛീക കര്‍മ്മങ്ങള്‍ അതിന്റെ പരിഹാര 
മായിത്തീരട്ടെയെന്നയാള്‍ കരുതും. ഉദാഹരണമായി ദിവസത്തില്‍ 
അഞ്ചുനേരം നമസ്ക്കരിക്കേണ്ടത്‌ നിര്‍ബന്ധ കടമയാണ്‌. 
എന്നാല്‍ ഒരാള്‍ അഞ്ചുനേര നമസ്കാരം വളരെ കൃത്യമായി 
അനുഷ്ഠിക്കുകയും ഐച്ഛീകമായ ആരാധനകള്‍ ഒന്നും തന്നെ 
നിര്‍വൃഹിക്കാതിരിക്കുകയും ചെയ്താല്‍ ഒരു പക്ഷേ അയാളുടെ 
ഏതെങ്കിലും നമസ്കാരം വല്ല തെററും കാരണത്താല്‍ 
റദ്ദാക്കപ്പെടുകയും ഖിയാമത്ത്‌ നാളില്‍ അതിന്‌ പ്രായശ്ചിത്തം 
നലകേണ്ടതായിത്തീരുകയും ചെയ്തേക്കാം. റസൂല്‍ തിരുമേനി! 
ഒരിക്കല്‍ പള്ളിയില്‍ ഇരിക്കവെ ഒരാള്‍ വരികയും നമസ്കരിക്കു 
കയും ചെയ്തു. റസൂല്‍ തിരുമേനിഭ്ക്ട അയാളോട്‌ വീണ്ടും നമ 








16 

ദിക്റെ ഇലാഹി 
സ്കരിക്കുവാന്‍ നിര്‍ദ്ദേശിച്ചു. അയാള്‍ വിണ്ടും നമസ്കരിക്കുകയും 
ചെയ്തു. എന്നാല്‍ റസൂല്‍ തിരുമേനി ജഃ: അയാളോട്‌ പിന്നെ 
യും നമസ്കരിക്കുവാന്‍ കല്‍പ്പിച്ചു. അയാള്‍ വീണ്ടും നമസ്കരി 
ച്ചു. നാലാമതും നമസ്കരിക്കാന്‍ റസൂല്‍ തിരുമേനി ഭട അയാ 
ളോട്‌ പറഞ്ഞപ്പോള്‍ അല്ലാഹുവിന്റെ റസൂലെ ഇതിലുപരിയായ 
ഒരു നമസ്കാരം എനിക്കറിയില്ലെന്നും താങ്കള്‍ തന്നെ നമസ്കരി 
ക്കേണ്ടതെങ്ങിനെയാണെന്ന്‌ മനസ്സിലാക്കിത്തരേണമെന്നും 
അഭ്യര്‍ത്ഥിച്ചു. തിരുനബി ജക: പറഞ്ഞു:“നിങ്ങള്‍ ധൃതിയിലാണ്‌ 
നമസ്കരിച്ചിരിക്കുന്നത്‌ അത്‌ സ്വീകരിക്കപ്പെടുകയില്ല. സാവകാ 
ശത്തില്‍ നമസ്കരിക്കേണ്ടതാണ്‌ . ചുരുക്കത്തില്‍ ചില സമയ 
ങ്ങളിലുണ്ടാകുന്ന ന്യൂനതകള്‍ കാരണം നമസ്കാരം സ്വീകരി 
ക്കപ്പെടുകയില്ല. അതിനാല്‍” ഫര്‍ള്‍ നമസ്കാരത്തിന്റെ കൂടെ 
“നഫല്‍” നമസ്കാരവും ഒരാള്‍ നമസ്ക്കരിക്കുകയാണെങ്കില്‍ 
അയാളുടെ എതെങ്കിലും ഒരു ഫര്‍ള്‍ നമസ്കാരം സ്വീകരിക്കപ്പെ 
ട്ടില്ലെങ്കില്‍ തന്നെ” നഫല്‍' നമസ്കാരം അതിന്‌ പരിഹാരമായി 
ത്തീര്‍ന്നേക്കാം. 50 മാര്‍ക്ക്‌ ലഭിച്ചാല്‍ പാസ്സാകുമെന്ന്‌ നിശ്ചയിച്ച 
ഒരു പരീക്ഷയില്‍ 50 മാര്‍ക്കിന്റെ മാത്രം ഉത്തരമെഴുതുന്ന ഒരാള്‍ 
ഏതെങ്കിലും ഒരു ഉത്തരത്തില്‍ പിഴച്ചുപോയാല്‍ പരീക്ഷയില്‍ 
തോറ്റുപോവുമല്ലോ. എന്നാല്‍ ബുദ്ധിമാനായ ഒരാള്‍ എല്ലാ ചോദ്യ 
ങ്ങള്‍ക്കും കഴിയുന്നതും ഉത്തരമെഴുതാനാണു ശ്രമിക്കുക. അത്‌ 
പോലെ യാത്ര ചെയ്യാന്‍ ഉദ്ദേശിക്കുന്ന ഒരാള്‍ കൃത്യമായി 
യാത്രചെലവുകള്‍ കണക്കുകൂട്ടി അതിനു വേണ്ടത്ര പണം മാത്രം 
കയ്യിലെടുക്കുകയാണെങ്കില്‍, ചില സന്ദര്‍ഭങ്ങളില്‍ തന്റെ കണക്ക്‌ 
കൂട്ടലുകള്‍ തെറ്റായിപോവുകയും അതു മുഖേന പല വിധ 
വിഷമങ്ങളും സഹിക്കേണ്ടതായിവരികയും ചെയ്യുന്നു. 
ആയതിനാല്‍ ബുദ്ധിയുള്ളവര്‍ യാദ്യച്ഛികമായി സംഭവിക്കാവുന്ന 
ചെലവുകളില്‍ വിഷമം നേരിടാതിരിക്കുന്നതിനായി യഥാര്‍ത്ഥ 
ചെലവിനെക്കാള്‍ അല്പം അധികതുക കയ്യിലെടുക്കുന്നു. 
നഫ്ലുകള്‍ (ഐച്ഛീക ആരാധനകള്‍) യാദ്യച്ഛി കമായി വരുന്ന 
ചെലവുകളെ പോലെതന്നെയാണ്‌.അത്‌ അനിവാര്യമായതിനാല്‍ 
അവ പ്രാവര്‍ത്തികമാക്കുന്നതിലേക്ക്‌ പ്രത്യേകം ശ്രദ്ധയുണ്ടാ 











ദിക്റെ ഇലാഹി 


കേണ്ടതാണ്‌. 

നമ്മുടെ ജമാഅത്തിലെ ആളുകള്‍ എല്ലാതരം ദിക്റെ 
ഇലാഹി യുടെ കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതിരി 
ക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇക്കാലത്ത്‌ പല സൂഫിമാരും 
ഉണ്ടാക്കിവെച്ചിട്ടുളള അനാചാരങ്ങള്‍ക്കും ബിദ്അത്തുകള്‍ക്കും 
എതിരായി ഹദ്റത്ത്‌ മസീഹ്‌ മനഉനദട്ടജ്യ ശബ്ദം ഉയര്‍ത്തിയതാ 
ണ്‌. തത്തയെപ്പോലെ ചില മന്ത്രങ്ങള്‍ ഉരുവിടുന്നതുകൊണ്ട്‌ മാത്രം 
ഒരു ഫലവും ഇല്ലെന്ന്‌ ഹുസൂര്‍ എഴുതുയിരിക്കുന്നു. 
ഇസ്‌ലാമിന്റെമേല്‍ നാലുഭാഗത്തു നിന്നും വിവിധങ്ങളായ ആക്ഷേ 
പങ്ങളും അക്രമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോള്‍ 
“മുസല്ല'യില്‍ ഇരുന്നുകൊണ്ട്‌ നിങ്ങള്‍ എന്താണ്‌ ചെയ്യുന്ന 
തെന്നും എന്തുകൊണ്ട്‌ എഴുന്നേറ്റ്‌ ആക്ഷേപങ്ങള്‍ക്ക്‌ മറുപടി പറ 
യാന്‍ തുനിയുന്നില്ലായെന്നും അവരോട്‌ ഹുസൂര്‍ ചോദിക്കുകയു 
ണ്ടായി. ഹദ്റത്ത്‌ മസീഹ്‌ മൌനഈദ്ദ അത്തരം ആചാരാനുവര്‍ത്തി 
കളായ സൂഫിമാരെയാണ്‌ ആക്ഷേപിച്ചത്‌. അവര്‍ ആക്ഷേപാര്‍ഹര്‍ 
തന്നെയായിരുന്നു. ഒരിടത്തിരുന്ന്‌ ദിക്റെ ഇലാഹി ചെയ്യുന്നത്‌ 
തന്നെ തെറ്റാണെന്ന്‌ അതുകൊണ്ട്‌ ചിലര്‍ ധരിച്ചത്‌ ശരിയല്ല. ഒറ്റ 
ക്കിരുന്ന്‌ ദികർ ചെയ്യുന്നതു തെറ്റുമല്ല. വീട്ടിനു പുറത്ത്‌ ശ്രതു 
ക്കള്‍ അല്ലാഹുവിനെയും മുഹമ്മദ്‌ നബികഷ്ക്ടയെയും 
ഇസ്‌ലാമിനെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യു 
ന്നതിന്‌ മറുപടി പറയാന്‍ തുനിയാതെ ഒരു മൂലയില്‍ ഒരു മുസല്ല 
യില്‍ ഇരുന്നു കൊണ്ട്‌ അല്ലാഹുവിനെ സ്തുതിക്കുകയും പുക 
ഴ്ത്തുകയും ചെയ്യുന്നുവെന്ന്‌ പറയുന്നതിന്‌ അര്‍ത്ഥമില്ല. ഹദ്റത്ത്‌ 
മസീഹ്‌ മര്‍ risk അത്തരക്കാരെയാണ്‌ ആക്ഷേപിച്ചത്‌. അവര്‍ 
യഥാര്‍ത്ഥത്തില്‍ ആക്ഷേപാര്‍ഹര്‍ തന്നെയുമാണ്‌. ദൈവ പ്രേമവും 
ഭക്തിയും ആത്മാര്‍ത്ഥമായിട്ടുളളതാണെങ്കില്‍ മുക്കിലും മുലയിലും 
ഇരുന്ന്‌ അല്ലാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യു 
ന്നതുപോലെ പബ്ലിക്ക്‌ സ്റ്റേജിലും വന്ന്‌ അപ്രകാരം ചെയ്യേണ്ടതാ 
ണ്‌. എന്നാല്‍ മേല്‍ പറഞ്ഞവര്‍ അപ്രകാരം ചെയ്യുന്നില്ല. ഇതു 
കപടമായ നിലപാടാണ്‌ എന്ന്‌ ഹദ്റത്ത്‌ മസീഹ്‌ മനഈദ്ദ്് 
അവരെ താക്കീത്‌ ചെയ്തിട്ടുണ്ട്‌. 


18 
ദിക്റെ ഇലാഹി 

പിന്നെ ഹദ്റത്ത്‌ മസീഹ്‌ മൌാഈദ്ദ ഈ സൂഫിമാരെന്നും 
ശൈഖുമാരെന്നും പറയപ്പെടുന്നവരെ ആക്ഷേപിക്കാന്‍ മറ്റൊരു 
കാരണം ഇവര്‍ ദിക്റെ ഇലാഹിയെത്തന്നെ തികച്ചും മാറ്റി മറിച്ച്‌ 
വികൃതമാക്കിത്തീര്‍ത്തിരിക്കുന്നു എന്നതുകൊണ്ടുമായിരുന്നു. 
ഇസ്‌ ലാം എന്തൊരു “ദിക്റെ ഇലാഹി” യെയാണോ മനസ്സിലാ 
ക്കിത്തന്നിരിക്കുന്നത്‌ അതിന്റെ പേരുപോലും അവശേഷിക്കാത്ത 
വിധം അവര്‍ അതിനെ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ്‌. ഇവ 
രുടെ സ്വയംകൃതമായ dle എന്നു പറഞ്ഞാല്‍ ഹൃദയത്തില്‍ 
നിന്ന്‌ ശബ്ദം പുറപ്പെടുവിച്ച്‌ തല വരെ എത്തിക്കുക, അടുത്തു 
8801049 ഉറങ്ങാന്‍ പോലും സാധിക്കാത്ത തരത്തില്‍ ഒച്ചയിട്ടു 
അട്ടഹസിക്കുക ചുറ്റുപാടുമുള്ളവരുടെ ആരാധനകള്‍ക്ക്‌ വിഘ്നം 
വരുത്തുക മുതലായവയായി മാറിയിരിക്കുകയാണ്‌. ഹൃദയത്തിന്‌ 
പ്രഹരമേല്‍പ്പിക്കുക എന്നാണ്‌ അതിന്‌ പറയുന്നത്‌. അവരുടെ 
അഭിപ്രായത്തില്‍ ഹൃദയമെന്നാല്‍ “ലാഇലാഹ ഇല്ലല്ലാഹു” മുതലാ 
യവ കൊണ്ട്‌ ആഴമുള്ള പാടുണ്ടാക്കാന്‍ സാധിക്കുന്ന ഒരു സാധ 
നമാണ്‌. മറ്റു ചിലരുടെ “ദിക്റെ ഇലാഹി” പാട്ടും ഡാന്‍സുമായി 
മാറിയിരിക്കുന്നു. പാട്ടിനും ഡാന്‍സിനും മുറുക്കം കൂടുമ്പോള്‍ 
ദിക്റെ ഇലാഹിയുടെ സദസ്സ്‌ ചൂടുപിടിക്കുന്നു എന്നാണ്‌ അതിനെ 
വിശേഷിപ്പിക്കുന്നത്‌. ചുരുക്കത്തില്‍ അത്ഭുതങ്ങള്‍ പലതും കണ്ടു 
പിടിച്ചിരിക്കുകയാണ്‌. ഹൃദയത്തില്‍ നിന്ന്‌ അല്ലാഹു എന്ന ശബ്ദ 
മുണ്ടാക്കുക, ഹൃദയത്തിന്‌ അടിയേല്‍പ്പിക്കുക, ഹൃദയം ഉരുക്കുക 
എന്നിത്യാദി പേരുകള്‍ അവര്‍ അതിനു സ്വന്തമായി വെച്ചിരിക്കു 
കയാണ്‌. ചിലപ്പോള്‍ അവര്‍ പറയും ഞങ്ങള്‍ ആത്മാവില്‍ നിന്ന്‌ 
ശബ്ദം പുറപ്പെടുവിച്ച്‌ അര്‍ശിലേക്കയച്ച്‌ “സുജൂദ്‌ ചെയ്യിപ്പിച്ച്‌ 
മടക്കിക്കൊണ്ട്‌ വരുമെന്ന്‌. ചിലര്‍ പറയും ശരീരത്തിലെ എല്ലാ 
അവയവങ്ങളില്‍ നിന്നും “അല്ലാഹു” എന്ന ശബ്ദമുണ്ടാകുമെന്ന്‌. 
ഇങ്ങിനെ അനവധി ബിദ്‌അത്തുകള്‍ അവര്‍ കണ്ടുപിടിച്ചിരിക്കു 
കയാണ്‌. ചിലര്‍ ഖുര്‍ആന്‍ ആയത്തുകള്‍ ഓതിക്കൊണ്ട്‌ ഡാന്‍സ്‌ 
ചെയ്യുന്നു. അല്ലെങ്കില്‍ ഒരാള്‍ വല്ല ദിക്റോ പദ്യമോ ചൊല്ലുമ്പോള്‍ 
മറ്റു ചിലര്‍ ഡാന്‍സ്‌ ചെയ്യുന്നു. അതിന്‌ ഹരം മൂക്കുമ്പോള്‍ അവര്‍ 
അതിന്‌ “വജദ്‌” എന്ന്‌ പറയുന്നു. ബോധക്ഷയം വന്നു എന്നും 


19 
ദിക്റെ ഇലാഹി 


പറയും. പിന്നെ സദസ്സില്‍ നിന്ന്‌ എല്ലാവരും ഉച്ചത്തില്‍ “അല്ലാഹു” 
എന്നു പറഞ്ഞുകൊണ്ട്‌ തുള്ളിച്ചാടുന്നു. ഇങ്ങനെയുള്ള അത്ഭു 
തകരങ്ങളായ പല ദിക്റുകളും അവര്‍ കണ്ടു പിടിച്ചിരിക്കുകയാ 
ണ്‌. എന്നാല്‍ അത്തരം ദിക്റുകള്‍ക്ക്‌ ഇസ്‌ലാം മതവുമായി 
യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട്‌ ദിക്‌ര്‍ തന്നെ ഇല്ലെന്നോ 
അത്‌ ചീത്തയാണെന്നൊ പറയാന്‍ പാടില്ല. അവര്‍ കണ്ടുപിടിച്ചി 
രിക്കുന്ന പുത്തന്‍ സ്ര്രദായങ്ങള്‍ മാത്രമാണ്‌ ചീത്തയായിട്ടുള്ള 
ത്‌. എന്നാല്‍ ഇവര്‍ക്ക്‌ ഇതിനെകുറിച്ച്‌ യാതൊരു വേവലാ 
തിയുമില്ല. റസൂല്‍ തിരുമേനിക്ക്ട പറയുന്നു: 

QUI കദം Es രം ലം $ മതത്തില്‍ നിര്‍മ്മിച്ചു വിടുന്ന 
എല്ലാ പുത്തന്‍ ആചാരങ്ങളും വഴികേടാണ്‌; എല്ലാ വഴികേടും 
നരകത്തിലേക്ക്‌ തള്ളിവിടുകയും ചെയ്യുന്നു. അക്കാരണത്താല്‍ 
തന്നെയാണ്‌ ഇവര്‍ നിര്‍മ്മിച്ചിരിക്കുന്ന പുത്തന്‍ ആരാധനാ സ്രയ്പ 
ദായങ്ങള്‍ അല്ലാഹുവിന്റെ സാമീപ്യം ഉണ്ടാക്കുന്നതിനുപകരം 
അവനില്‍നിന്നും അകറ്റി കളയുന്നത്‌. ഇത്തരം ദിക്റുകള്‍ കണ്ടു 
പിടിച്ചതിനുശേഷമാണ്‌ മുസ്‌ലിംകള്‍ അല്ലാഹുവില്‍ നിന്നും 
വളരെ അകന്നു പോകാന്‍ തുടങ്ങിയതും. എന്തുകൊണ്ടെന്നാല്‍ 
ഇതെല്ലാം ബിദ്‌അത്താണ്‌. അല്ലാഹുവും മുഹമ്മദ്‌ qmenílé& യും 
മനസ്സിലാക്കി തന്നിരിക്കുന്ന കാര്യങ്ങള്‍ക്കെതിരായി വല്ലതും പറ 
യപ്പെടുമ്പോഴും ചെയ്യപ്പെടുമ്പോഴും അതുകൊണ്ട്‌ ആത്മീയത 
ബലഹീനമായിത്തീരുകയാണ്‌ ചെയ്യുക. അക്കാരണത്താല്‍ തന്നെ 
യാണ്‌ മുസ്ലിംകളില്‍ ഇന്നു പൊതുവെ ആത്മീയത നശിച്ചു 
പോയിരിക്കുന്നതും. 

മറ്റൊരു കാര്യം ഈ പുത്തന്‍ ബിദ്‌അത്ത്‌ സ്രമ്പദായങ്ങളില്‍ 
ഒരു തരത്തിലുള്ള ബാഹ്യമായ അഭിരുചിയും ആനന്ദവും അനു 
ഭവപ്പെടുന്നു. എന്നാല്‍ ആ അഭിരുചിയും ആനന്ദവുമെല്ലാം കൃത്രി 
മമാണ്‌. അതിനാല്‍ യഥാര്‍ത്ഥമായ ആനന്ദത്തില്‍നിന്ന്‌ 
അശ്രദ്ധരായികൊണ്ട്‌ ക്യ്രതിമമായ ആനന്ദത്തിന്റെ പിന്നാലെ 
പോയാല്‍ നാശമായിരിക്കും ഫലം. വയറു വേദനയുള്ള ഒരാള്‍ക്ക്‌ 
ശരിയായ മരുന്നു നല്‍കാതെ അഫീന്‍ കൊടുക്കുന്നതുപോലെ 


20 
ദിക്റെ ഇലാഹി 
യാണിത്‌. അഫീന്‍ തിന്നാല്‍ താല്‍ക്കാലികമായ സുഖം തോന്നി 
അവന്‍ മയക്കം വന്നു ഉറങ്ങിയെന്നു വരാം. എന്നാല്‍ യഥാര്‍ത്ഥ 
മായ വയറുവേദന അതുകൊണ്ടു ശമിക്കുകയില്ല. അഫീന്‍ അതി 
നുള്ള യഥാര്‍ത്ഥ പരിഹാരമല്ല. ആ കൃത്രിമമായ മയക്കം കാരണം 
അവനു താല്‍ക്കാലിക സുഖം തോന്നിയേക്കാമെങ്കിലും കാല്രക 
മത്തില്‍ അവന്റെ വേദന അവനെ നശിപ്പിച്ചുവെന്നു വരാം. 
ഇന്നു ചിലര്‍ “ദിക്റ്‌ ” എന്നു പറയുന്നതു ഒരു പുതിയതരം 
വിജ്ഞാനത്തിനാണ്‌. “ഇല്‍മുത്തുര്‍ബ്‌ ' എന്നു പറയുന്ന ആ 
വിജ്ഞാനത്തിനു ഇംഗ്ലീഷില്‍ “മെസ്മരിസം ' എന്നാണ്‌ പറയു 
ന്നത്‌. അതിനോട്‌ ഏതാണ്ട്‌ ബന്ധമുള്ളതും സാദൃശ്യമുള്ളതുമായ 
ഒരു വിജ്ഞാനമുണ്ട്‌. അതിനു ഇംഗ്ലീഷില്‍ “ഹിപ്നോട്ടിസം” എന്നു 
പറയുന്നു. ഫ്രഞ്ചുകാരനായ ഒരു ഡോക്ടറാണ്‌ അതു കണ്ടുപി 
ടിച്ചിരിക്കുന്നത്‌. അതിനു ആത്മീയതയുമായി യാതൊരു ബന്ധവും 
ഇല്ല. വിചാര വികാരങ്ങളുമായിട്ടാണ്‌ അതിനു ബന്ധം. അല്ലാഹു 
മനുഷ്യന്റെ ചിന്തകളില്‍ ഒരു ശക്തി വെച്ചിട്ടുണ്ട്‌. നമ്മുടെ 
ചിന്തകളെ പ്രത്യേകമായ ഭാഗത്തേക്കും പ്രത്യേക ലക്ഷ്യത്തി 
ലേക്കും കേന്ദ്രീകരിച്ചു നിര്‍ത്തുകയാണെങ്കില്‍ അതുമുഖേന 
പ്രത്യേകമായൊരു സ്വാധീനം ഉണ്ടായി വരികയും അതുമുഖേന 
മനസ്സിന്‌ ഒരു തരം ആനന്ദവും സന്തോഷവും ഉണ്ടാക്കിയെടു 
ക്കാന്‍ കഴിയുകയും ചെയ്യുന്നു. ആ ആനന്ദവും സന്തോഷവും 
ആകട്ടെ, അഫീന്‍, കഞ്ചാവ്‌, മുതലായ മയക്കു മരുന്നുകളില്‍നി 
ന്നുണ്ടാവുന്ന തരത്തിലുള്ളതും ആരോഗ്യത്തിന്‌ ദോഷഫലമുണ്ടാ 
ക്കുന്നതുമായ ഒരു മയക്കം മാര്രമാണ്‌. അതുകൊണ്ട്‌ ഒരു തരം 
ആനന്ദം അനുഭവപ്പെടുന്നു. ഇപ്രകാരം ചിന്തകളെ ഏകീകരി 
ച്ചുകൊണ്ട്‌ നാഡികളില്‍ ശക്തി ചെലുത്തുമ്പോള്‍ ഒരു തരത്തി 
ലുള്ള മയക്കം ഉണ്ടാവുകയും അതിലൂടെ ഒരാനന്ദം അനുഭ 
വപ്പെടുകയും ചെയ്യുന്നു. ഇവര്‍ വിചാരിക്കുന്നു, അത്‌ “അല്ലാഹു” 
“അല്ലാഹു ' എന്നു പറഞ്ഞതിന്റെ ആനന്ദമാണെന്ന്‌. അങ്ങനെ 
യുളള സന്ദര്‍ഭത്തില്‍ റാം, റാം, എന്നു പറഞ്ഞാലും അതേ ആന 
ന്ദം തന്നെയാണ്‌ അനുഭവപ്പെടുന്നത്‌. 
ഒരു കഥയുണ്ട്‌. ഒരു സൂഫി തോണിയിലിരുന്നു എവിടെയോ 


ദിക്റെ ഇലാഹി T 

പോവുകയായിരുന്നു. അദ്ദേഹം തോണിയിലിരുന്നു കൊണ്ട്‌ dle 
ചെയ്യാന്‍ തുടങ്ങി. ക്രമേണ ആ ദിക്റിന്റെ ശബ്ദം വലുതായി. 
തോണിയിലുള്ള പലരും ഹിന്ദുക്കളായിരുന്നു. അവര്‍ പോലും 
അദ്ദേഹത്തോടൊപ്പം “അല്ലാഹു അല്ലാഹു” എന്നു പറയാന്‍ തുട 
ങ്ങി. തോണിയിലുണ്ടായിരുന്ന ഒരു ഹിന്ദു സന്യാസിയുടെ 
വായില്‍ നിന്നു മാത്രം ആ die പുറപ്പെട്ടില്ല. ഇതു മനസ്സിലാ 
ക്കിയ സൂഫി തന്റെ പ്രത്യേകമായ ശ്രദ്ധയും ലക്ഷ്യവും ആ ഭാഗ 
ത്തേക്കു തിരിച്ചുകൊണ്ട്‌ “അല്ലാഹു അല്ലാഹു” എന്നു ദികർ 
ചെയ്തു തുടങ്ങി. എന്നാല്‍ സൂഫി തന്റെ പ്രത്യേക ശ്രദ്ധ ആ 
സന്യാസിയുടെ ഭാഗത്തേക്ക്‌ തിരിച്ചു വിട്ടപ്പോള്‍ സൂഫി തന്നെ 
സ്വയം “റാം, റാം ' എന്നു പറയാനാണ്‌ തുടങ്ങിയത്‌. സന്യാസി 
അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ശ്രദ്ധ സൂഫിയുടെ ഭാഗത്തേക്ക്‌ വിട്ടി 
രിക്കുകയായിരുന്നു. ഇതനുഭവിച്ചറിഞ്ഞ സൂഫി അമ്പരന്നു പോവു 
കയും അന്നു മുതല്‍ തന്റെ അത്തരത്തിലുള്ള died മതിയാക്കു 
കയും ചെയ്തു. യഥാര്‍ഥത്തില്‍ ഇതൊരു തരം വിജ്ഞാന 
മാണെന്നും ദിക്റ്‌ മുഖേനയുള്ള പ്രതികരണമല്ലെന്നും മനസ്സി 
ലായി. മറ്റുള്ളവരോട്‌ അനിയിന്ത്രതമായി അല്ലാഹു എന്ന്‌ പറ 
യിപ്പിക്കുന്നത്‌ അല്ലാഹു എന്ന്‌ പറയുന്നതുകൊണ്ടാണെങ്കില്‍ 
പിന്നെന്തുകൊണ്ടാണ്‌ റാം റാം എന്നും പറയിപ്പിക്കാന്‍ കഴി 
യുന്നത്‌? ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ ഇപ്രകാരം ആണ്‌. 
അതായത്‌, ഒരാള്‍ ഒരു വനത്തിലൂടെ പോവുകയായിരുന്നു. 
അയാള്‍ക്ക്‌ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അയാള്‍ക്ക്‌ ഒരു കിഴി 
കിട്ടി. അതില്‍ ധാന്യമാകുമെന്നുകരുതി അയാള്‍ 
സന്തോഷിക്കുന്നു. എന്നാല്‍ യഥാര്‍ത്ഥത്തില്‍ അതില്‍ കല്ലിന്‍ 
കഷണങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള ക്രിത്രിമ ഭക്തി അവലം 
ബിക്കുന്നവര്‍ വിചാരിക്കുന്നത്‌ ഞങ്ങള്‍ അല്ലാഹുവിന്റെ സാമീ 
പ്യവും ബന്ധവും കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ്‌. അതാ 
കട്ടെ ഒരു തരം മയക്കവും താല്‍ക്കാലികമായ ആനന്ദവും മാത്രമേ 
നല്‍കുകയുള്ളു. ആ രംഗത്ത്‌ പ്രത്യേക സ്ഥാനം കരസ്ഥമാക്കിയ 
വരുടെ പോലും ഹൃദയം മുമ്പത്തെപ്പോലെ മലിനവും അപരിശു 
ദ്ധവുമായിത്തന്നെയിരിക്കുന്നതാണ്‌. 


22 
ദിക്റെ ഇലാഹി 
ഇങ്ങനെയുള്ള ക്രിത്രിമാ മാര്‍ഗം അവലംബിക്കുന്നതുകൊണ്ട്‌ 
ഒരു പ്രത്യേകമായ ആനന്ദമുണ്ടാകുന്നുവെന്ന നമ്മുടെ ജമാഅ 
ത്തിലെ നിഷ്കളങ്കനായ ഒരു സുഹൃത്ത്‌ എന്നോടു പറ 
യാറുണ്ടായിരുന്നു. അഫീന്‍ തിന്നിട്ടുണ്ടാകുന്നതുപോലുള്ള ഒരു 
താല്‍ക്കാലിക മയക്കവും ആനന്ദവും മാത്രമാണ്‌ അതെന്ന്‌ ഞാന 
ദേഹത്തോടു മറുപടി പറഞ്ഞു. അത്തരം ഭക്തന്‍മാര്‍ മുഖേന 
ആത്മീയമായ പരിശുദ്ധി കൈവരുന്നില്ല. ഞങ്ങളുടെ നമസ്‌കാ 
രവും ദിക്റും അര്‍ള്‍ വരെയെത്തുന്നു എന്ന്‌ പറയുന്നവരെ നമുക്ക്‌ 
കാണാന്‍ സാധിക്കുന്നു. അവരില്‍ ആത്മീയമായ യാതൊരു പരി 
ശുദ്ധിയും നാം കാണുന്നില്ല. ഞാനിത്‌ പറഞ്ഞപ്പോള്‍ പ്രസ്തുത 
സുഹൃത്തിന്‌ അതു വളരെ ബോധ്യമായി. അദ്ദേഹം തന്നെ അദ്ദേ 
ഹത്തിന്റെ അനുഭവം എടുത്തു പറഞ്ഞു; എല്ലാ പദവികളും 
ഉയര്‍ന്ന സ്ഥാനങ്ങളും കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന്‌ വാദിക്കുന്ന 
ഒരാള്‍ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ജനങ്ങളോടു യാചിച്ചു 
കൊണ്ടാണ്‌ തന്റെ ഉപജീവനം കഴിച്ചുകൂട്ടിയിരുന്നത്‌. അദ്ദേഹം 
ഇത്ര വലിയ സ്ഥാനം പ്രാപിച്ച ആളാണെങ്കില്‍ പിന്നെ ജനങ്ങ 
ളോടു യാചിക്കാന്‍ എന്തു കാരണം എന്നു ഞാന്‍ ചിന്തിക്കാറു 
ണ്ടായിരുന്നു. ഹദ്റത്ത്‌ മസീഹ്‌ മൌഈദ്‌ siis ഒരാളെക്കുറിച്ചു പറ 
യാറുണ്ടായിരുന്നു. ആ ആള്‍ തന്നെ കുറിച്ച്‌ ഉന്നതമായ സ്ഥാനവും 
പദവിയും ലഭിച്ച ആളായിട്ടാണ്‌ കരുതിയിരുന്നത്‌. ഒരിക്കല്‍ തന്റെ 
ഒരു ശിഷ്യന്റെ അടുത്ത്‌ ചെന്ന്‌ എന്റെ കാണിക്ക നല്‍കണമെന്നാ 
വശ്യപ്പെട്ടു. ക്ഷാമ കാലമായിരുന്നു. കൈയില്‍ ഒന്നും തന്നെ 
ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം മാപ്പു തരണമെന്ന്‌ മുരീദ്‌ വളരെ 
വിനീതമായി പറഞ്ഞു നോക്കി. പീര്‍സാഹിബ വിട്ടില്ല. കുറേ നേരം 
കലഹിച്ചുകൊണ്ടിരുന്നു. അവസാനം അയാളുടെ വീട്ടിലു 
ണ്ടായിരുന്ന എന്തോ സാധനം വില്‍പ്പന ചെയ്യിപ്പിച്ചു തന്റെ 
കാണിക്ക വസൂല്‍ ചെയ്തു കൊണ്ടുപോയി. ഇത്രയും മലിനവും 
അവിശുദ്ധവുമായ ജീവിതമാണ്‌ ഈ ഉയര്‍ന്ന പദവി ലഭിച്ചുവെന്ന്‌ 
വാദിക്കുന്നരുടേത്‌ . 
അല്ലാഹു മനുഷ്യന്റെ ശബ്ദത്തിലും ചിന്തയിലും ഒരു തര 
ത്തിലുള്ള സ്വാധീനശക്തി വെച്ചിട്ടുണ്ട്‌. അവന്‍ ഏതെങ്കിലും ഒരു 


23 
ദിക്റെ ഇലാഹി 
കാര്യത്തെക്കുറിച്ച്‌ ആ കാര്യം "ഇന്ന രൂപത്തിലായിരിക്കുന്നുവെന്ന്‌ 
സ്ഥിരമായി നിരൂപിക്കുകയാണെങ്കില്‍ പിന്നെ അതവന്റെ ഭാവന 
യില്‍ തന്റെ ഭാവനക്കനുസൃതമായ വിധത്തിലായിരിക്കും കാണുക 
“അല്ലാഹു അല്ലാഹു” എന്ന ശബ്ദം തന്റെ ഹൃദയത്തില്‍ നിന്ന്‌ 
പുറപ്പെടുന്നുവെന്നു ഒരാള്‍ സദാ നിരൂപിക്കുകയാണെങ്കില്‍ അത്‌ 
അവന്റെ ഹൃദയത്തില്‍നിന്ന്‌ വരുന്നതായി തോന്നുന്ന വിധത്തില്‍ 
തന്നെ ആ ശബ്ദം കേള്‍ക്കാന്‍ തുടങ്ങും. യഥാര്‍ത്ഥത്തില്‍ അത്‌ 
അയാളുടെ ഹൃദയത്തില്‍നിന്നു വരുന്ന ശബ്ദമല്ല. അതു ഹൃദയ 
ത്തില്‍ നിന്നു വരുന്നതാണെങ്കില്‍ എന്തുകൊണ്ട്‌ അതവനെ 
ജീവിത പരിശുദ്ധിയുള്ളവനാക്കിത്തീര്‍ക്കുന്നില്ല? ഇത്തരം വാദ 
ങ്ങളാകട്ടെ മുസ്ലിംകളെ അപേക്ഷിച്ച്‌ ഹിന്ദുക്കളിലാണ്‌ അധി 
കവും കാണാന്‍ ഇടയാകുന്നത്‌. അവര്‍ സ്വന്തം ഹൃദയം മാത്രമ 
ല്ല, മറ്റുള്ളവരുടെ ഹൃദയം പോലും ഇളക്കിവിടുന്നു. 

എനിക്ക്‌ ഈ വിഷയകമായി ഒരു പുസ്തകം തന്നെ എഴുത 
ണമെന്നും അല്ലാഹുവിന്റെ സത്യപ്രവാചകന്‍മാരും ഇത്തരം ചെപ്പ 
ടിവിദ്യക്കാരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി കൊടുക്കണ 
മെന്നുമുദേശ്യമുണ്ട്‌. ഈ വിദ്യയാകട്ടെ ഒരു സാധാരണ 
വിജ്ഞാനം മാത്രമാണ്‌. പക്ഷെ അതു കാരണമായി മനുഷ്യന്‍ 
തന്നില്‍ ഒരാത്മീയ പരിശുദ്ധി വരുത്തുന്ന കാര്യത്തില്‍ അശ്ര 
ദ്ധനായിത്തീരുന്നു. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാതെ 
തന്നെ ഞാന്‍ അല്ലാഹുവിന്റെയടുത്ത്‌ എത്തിയതായി അവന്‍ വിചാ 
രിക്കുന്നു. അവനാകട്ടെ ഒരിടത്തും എത്തിയിട്ടില്ല. ഉള്ളിടത്തു തന്നെ 
യാണുള്ളത്‌. ഒരു പ്രത്യേക സ്ഥലത്തേക്കു പോകാന്‍ ഉദ്ദേശിക്കുന്ന 
ഒരാള്‍ മറ്റൊരിടത്തിരുന്നുകൊണ്ടു താന്‍ എത്തേണ്ടിടത്തെത്തി 
യെന്നു വിചാരിക്കുകയാണെങ്കില്‍ അതവനില്‍ വലിയ നഷ്ടം 
വരുത്തുകയേയുള്ളൂ. അതുപോലെ ഇത്തരം പ്രവര്‍ത്തികള്‍ 
ചെയ്യുന്നവര്‍ തങ്ങള്‍ യഥാര്‍ത്ഥ സ്ഥാനത്ത്‌ എത്തിയിരിക്കുന്നു 
വെന്ന്‌ തെററിദ്ധാരണ വെച്ച്‌ പുലര്‍ത്തുകയാണ്‌ ചെയ്യുന്നത്‌. 
അവന്‍ അഫീന്‍ ലഹരി പോലൊരു ലഹരിയില്‍ ലയിച്ചു കിട 
ക്കുക മാത്രമാണ്‌ ചെയ്യുന്നത്‌. ഹദ്റത്ത്‌ മസീഹ്‌ മൌാഈദ്ല് 
അത്തരം വ്യര്‍ഥമായ “ദിക്റെ ഇലാഹി ' യെ വെറുക്കുകയും വിരോ 


24 
ദിക്റെ ഇലാഹി 
ധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാല്‍ ഹിന്ദുക്കള്‍ക്കും 
ക്രിസ്ത്യനികള്‍ക്കും അതു ചെയ്യാവുന്നതാണ്‌. എന്നിരിക്കെ അതെ 
ങ്ങിനെ “ദിക്റുല്ലാഹ്‌ എന്നു പറയപ്പെടും? 
ഇനി പറയാനുളളത്‌ ആര്‍ത്തു വിളിച്ചുകൊണ്ടും സംഗീതം 
ആലപിച്ചുകൊണ്ടും ഇന്നു നടന്നു വരുന്ന “ദിക്റു”'കളെ കുറി 
ച്ചാണ്‌. ഞാന്‍ മുമ്പ്‌ പറഞ്ഞതു പോലെ മനുഷ്യന്റെ നാഡി ഞര 
മ്പുകളില്‍ പ്രതികരണങ്ങള്‍ സ്വീകരിക്കാനും മറ്റുള്ളവരില്‍ പ്രതി 
കരണം ചെലുത്താനും പ്രത്യേക ശക്തി വെച്ചിട്ടുണ്ട്‌. 
നാഡിഞരമ്പുകളെ സ്വാധീനിക്കുന്ന മാര്‍ഗങ്ങളില്‍ ഒന്നായ 
കര്‍ണ്ണപുടം നല്ല ശബ്ദത്തെ ആകര്‍ഷിച്ചെടുക്കുന്നു. മനുഷ്യന്‍ 
മാത്രമല്ല, ജന്തുക്കള്‍ പോലും മധുരമായ ശബ്ദത്താല്‍ ആകർഷി 
ക്കപ്പെടുന്നതായി കാണാം. പാമ്പുകളുടെ മുമ്പാകെ മകുടം തു 
മ്പോള്‍ അത്‌ ആടുന്നു. എന്നാല്‍ അത്‌ പാമ്പില്‍ ആത്മീയമായ 
സ്വാധീനം ഉണ്ടായതുകൊണ്ടാണെന്ന്‌ ആരും പറയുകയില്ല. അതു 
പോലെ തന്നെ സംഗീതം ആലപിക്കുമ്പോള്‍ വല്ലവരും നൃത്തം 
വെച്ചു പോകുന്നുണ്ടെങ്കില്‍ അതും ആത്മീയമായ ഫലം കൊണ്ട 
ല്ല, ശബ്ദത്തിന്റെ വശ്യത കാരണം കേള്‍ക്കുന്നതില്‍ ഉണ്ടാകുന്ന 
ഒരു പ്രതികരണം മാത്രമാണ്‌ അത്‌. അതിന്‌ അദ്ധ്യാത്മീകതയു 
മായി ഒരു ബന്ധവുമില്ല. സംഗീതം മുതലായവയ്ക്ക്‌ 
ആദ്ധ്യാത്മികതയ്ക്ക്‌ സ്വാധീനം ചെലുത്താന്‍ കഴിയുന്നതാണെന്ന്‌ 
ആരെങ്കിലും ധരിക്കുകയാണെങ്കില്‍ അത്‌ അയാളുടെ തെറ്റായ 
ധാരണയും മടയത്തരവും ആയിരിക്കും.കാരണം മകുടം 
ഈതുമ്പോള്‍ പാമ്പ്‌ അതില്‍ ലയിച്ച്‌ ഉന്മാദത്താല്‍ അടിപ്പെടു 
ന്നതുപ്പോലെയാണ്‌, കൊട്ടും പാട്ടും കേള്‍ക്കുമ്പോള്‍ ഇക്കാല ത്തെ 
സൂഫികള്‍ ആടുന്നത്‌. ഉയര്‍ന്ന ശബ്ദത്തില്‍ ദിക്റ്‌ ചെയ്യുന്നത്‌ 
ഒരു അനാചാരവുമാണ്‌. 

ഹ: GYo6D.)2) 00s. നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസില്‍ 
പറയുന്നു:- ഒരിക്കല്‍ റസൂല്‍ തിരുമേനി ഭ്്ഃ യും സഹാബിമാരും 
ഒരിടത്ത്‌ പോകുകയായിരുന്നു. വഴി മദ്ധ്യേ സഹാബിമാര്‍ 
“അല്ലാഹു അക്ബര്‍” “അല്ലാഹു അക്ബര്‍” എന്ന്‌ ഉറക്കെ വിളിച്ചു 
പറയാന്‍ തുടങ്ങി. ഇതുകേട്ടപ്പോള്‍ ഹുസൂര്‍ പറഞ്ഞു: 


25 
ദിക്റെ ഇലാഹി 


ചി ചം XE UU ds പി വ Ris ഷി പലി 
SS Een 
“നിങ്ങള്‍ നിങ്ങളോട്‌ കരുണ കാണിക്കുക. ആരെയാണോ 
നിങ്ങള്‍ വിളിക്കുന്നത്‌ അവന്‍ (അല്ലാഹു) ചെവിടനല്ല; മറഞ്ഞവ 
നല്ല; അവന്‍ നിങ്ങളുടെ സമീപസ്ഥനാണ്‌; നിങ്ങളുടെ 
ഒന്നിച്ചുള്ളവനാണ്‌ ". 
എന്നാല്‍ ഇന്നത്തെ സൂഫിമാരുടെ ദിക്റിന്റെ സദസ്സ്‌ നട 
ക്കുന്ന തെരുവുകള്‍ അവര്‍ ശബ്ദമുഖരിതമാക്കിത്തീര്‍ക്കുന്നു. 
അതൊരു സല്‍കര്‍മ്മമാണെന്നാണ്‌ പലരുടെയും ധാരണ. വാസ്ത 
വത്തില്‍ അതെല്ലാം ശരീഅത്തിന്‌ വിപരീതമായ കാര്യങ്ങളാണ്‌. 
ദിക്റിന്റെ പേരില്‍ നടത്തി വരുന്ന അത്തരം ചേഷ്ടകളും ഗാന 
ങ്ങളും ആര്‍പ്പ്വിളികളും ശബ്ദായമാനമായ ദിക്ക്റുകളും വീഴലും 
തലയിട്ടടിക്കലും ഒന്നും തന്നെ റസൂല്‍ തിരുമേനിയില്‍ നിന്നു 
ണ്ടായതായി തെളിയുന്നില്ല. 
റസൂല്‍ തിരുമേനിഭ്ക്ട കവിത കേള്‍ക്കാറുള്ളതായി പറയപ്പെ 
ടുന്നു. പക്ഷെ അത്‌ ദിക്റെ ഇലാഹി എന്ന നിലക്കായിരുന്നു കേട്ടി 
രുന്നതെന്ന്‌ ഒരിക്കലും സ്ഥാപിതമാവുകയില്ല. അവിശ്വാസികള്‍ 
ഹുസൂറിനെതിരില്‍ വല്ല ഗാനവും രചിച്ചാല്‍ അതിനു മറുപടി 
യായി ഹ: ഹസ്സാന്‍. തിരുദൂതരേ, ഇന്ന എതിരാളി 
താങ്കള്‍ക്കെതിരായി കവിത എഴുതിയിരിക്കുന്നു;ഞാന്‍അതിന്‌ 
മറുപടിയായി ഇപ്രകാരം കവിത രചിച്ചിരിക്കുന്നു എന്നു പറയും. 
തിരുമേനി അതു കേള്‍ക്കാറുമുണ്ടായിരുന്നു. 
ഇതെപോലെ ഒരവസരത്തില്‍ യുദ്ധക്കുറ്റവാളിയായ ഒരാളെ 
വധിക്കാന്‍ റസൂല്‍ തിരുമേനിഭ്ക്ട അജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. 
ആ വ്യക്തി അനുവാദം വാങ്ങി ഹുസൂറിന്റെ സദസ്സില്‍ ഒരു കവിത 
കേള്‍പ്പിക്കുകയുണ്ടായി. ആ കവിതയില്‍ അദ്ദേഹം തന്റെ പ്രാണ 
സംരക്ഷണത്തിനായി സമര്‍ത്ഥമായ നിലയില്‍ അപേക്ഷിക്കുക 
യാണ്‌ ചെയ്തത്‌. കവിതയുടെ സാരാംശം ഇങ്ങിനെയായിരുന്നു. 
ഞാന്‍ അങ്ങയുടെ സദസ്സിലേക്ക്‌ വരാന്‍ തുനിഞ്ഞപ്പോള്‍ ആളു 





26 
ദിക്റെ ഇലാഹി 
കള്‍ പറഞ്ഞു ഞാന്‍ വധിക്കപ്പെടുമെന്ന്‌. പക്ഷെ ഞാനത്‌ വിശ്വസി 
ച്ചില്ല. എന്ത്‌! ഞാന്‍ വന്നു മാപ്പുചോദിച്ചാലും ഞാന്‍ വധിക്കപ്പെ 
ടുമോ? അത്‌ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത്രയും പാടിയപ്പോള്‍ 
റസൂല്‍ തിരുമേനി ഉടനെ തന്റെ മേല്‍ വസ്ത്രംകൊണ്ടു അദ്ദേ 
ഹത്തെ പുതപ്പിക്കകയും ആരും അദ്ദേഹത്തെ കൊന്നുപോകരു 
തെന്ന്‌ കല്‍പിക്കുകയും ചെയ്തു. “ഞാന്‍ കൊല്ലപ്പെടുന്നതിലല്ല, 
അവിശ്വാസിയായ നിലയില്‍ കൊല്ലപ്പെട്ടുപോകുന്നതിലായിരുന്നു 
ഞാന്‍ ഭയപ്പെട്ടിരുന്നത്‌. കാരണം ഇസ്‌ലാം സത്യമതമാണെന്ന്‌ 
ഞാന്‍ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു” എന്ന്‌ പിന്നീട്‌ അദ്ദേഹം 
പറഞ്ഞു. ഇങ്ങനെയുള്ള കവിതകള്‍ enr éd 
കേള്‍ക്കാറുണ്ടായിരുന്നു. എന്നാല്‍ ഈ സംഭവങ്ങളില്‍ നിന്ന്‌ 
നബിഭ്്യ; യുടെ സന്നിദ്ധിയില്‍ ഖവ്വാലി പാടാറുണ്ടായിരുന്ന 
തായും നൃത്തം വെക്കാറുണ്ടായിരുന്നതായും ദൈവിക 
സ്നേഹത്തിന്റെ കവിതകള്‍ ആലപിച്ച്‌കൊണ്ട്‌ സഹാബികള്‍ 
നൃത്തം വെച്ച്‌ അവര്‍ക്ക്‌ ബോധക്ഷയം ഉണ്ടാകാറുണ്ടാ 
യിരുന്നതായും ഒരിക്കലും തെളിയുന്നില്ല. ഇന്ന്‌ പൊതുവായി 
പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള ദിക്ക്റുകള്‍ എല്ലാം 
ബിദ്അത്തുകളാണ്‌. 
യുദ്ധാവസരത്തിലും റസൂല്‍തിരുമേനി കവിത കേട്ടിട്ടുണ്ട്‌. ഒരു 
സഹാബി സൈന്യങ്ങള്‍ക്ക്‌ ആവേശം പകര്‍ന്നുകൊടുക്കാനായി 
ഇങ്ങിനെ പാടിയിരുന്നു “ഇന്ന്‌ ഞങ്ങള്‍ ജയിക്കും; അല്ലെങ്കില്‍ 
ഞങ്ങള്‍ മരിക്കും; ഒരിക്കലും ഞങ്ങള്‍ പിന്‍മാറുകയില്ല ". 
മേല്‍ വിവരിച്ച സംഭവങ്ങളില്‍ നിന്നെല്ലാം റസൂല്‍ തിരുമേ 
നിഭ്ളഃ കവിത കേട്ടിരുന്നത്‌ “ദിക്ര്‍' എന്ന നിലക്കായിരുന്നില്ലെ 
ന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലായിരുന്നു 
വെന്നും എളുപ്പം മനസ്സിലാകുമല്ലോ. എന്നാല്‍ ഇന്നു ദിക്റിന്റെ 
സദസ്സുകളില്‍ കാണപ്പെടുന്ന സംഗീതങ്ങളും താളമേളങ്ങളു 
മെല്ലാം അര്‍ത്ഥരഹിതമാണ്‌, ബിദ്അത്തുകളാണ്‌. ശരീഅത്തിന്‌ 
വിപരീതമായ കാര്യങ്ങളാണ്‌. 
അഞ്ച്‌ അവസ്ഥകള്‍ 
“ദിക്റെ ഇലാഹി” ചെയ്യുന്നവരില്‍ ബോധക്ഷയമുണ്ടാകു 








27 
ദിക്റെ ഇലാഹി 


ന്നതായിട്ടോ അവര്‍ അന്തം വിട്ട നിലത്തു വീഴുന്നതായിട്ടോ ആടു 
കയും പാടുകയും ചെയ്യുന്നതായിട്ടോ തലയിട്ടടിക്കുന്നതായിട്ടോ 
ഉള്ള ഒരു പ്രസ്താവനയും വിശുദ്ധ ഖുര്‍ആനില്‍ കാണുകയില്ല. 
മറിച്ചു അവരില്‍ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെകുറിച്ച്‌ ആ പവിത്ര 
ഗ്രന്ഥം പറയുന്നത്‌ ഇങ്ങിനെയാണ്‌:- 


EAS Cry A 555 15} ll o JI UI 
“അല്ലാഹുവിനെ ദിക്റ്‌ ചെയ്യപ്പെടുമ്പോള്‍ സത്യ വിശ്വാ 
സികളുടെ ഹൃദയം ഭയപ്പെടുന്നതാണ്‌ ”. (3-8) 
ച്ച 545 Rd ദി Bgl dis ഷ്‌ 
ച 53 (9! edi 935 
“തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവര്‍, അല്ലാഹുവിന്റെ 
ദിക്റിന്റെ വേളയില്‍ അവര്‍ക്ക്‌ രോമാഞ്ചമുണ്ടാകുകയും അവരുടെ 
ദേഹം തളരുകയും ഹൃദയം ഭയപ്പെടുകയും ചെയ്യുന്നു”. (24-39) 
SE Aas ദാ a YT "uc de (ക്‌ 1) 
“റഹ്മാനായ അല്ലാഹുവിന്റെ ആയത്തുകള്‍ അവര്‍ക്ക്‌ ഓതി 
ക്കേള്‍പ്പിക്കപ്പെടുമ്പോള്‍ അവര്‍ സുജൂദില്‍ വീഴുകയും കരയു 
കയും ചെയ്യുന്നു. അഥവാ അവര്‍ ആരാധനയില്‍ മുഴുകുന്നു”. 
ദിക്റെ ഇലാഹി ചെയ്യുന്നവരുടെ അവസ്ഥകള്‍. 
1. തങ്ങളുടെ നാഥനായ അല്ലാഹു വളരെ ഉന്നതനും പ്രതാപവാ 
നുമാണെന്ന്‌ സത്യവിശ്വാസികള്‍ മനസ്സിലാക്കുന്നതുകൊണ്ട്‌ 
അവര്‍ ദിക്റ്‌ ചെയ്യുമ്പോള്‍ അവരുടെ ഹൃദയം ഭയപ്പെടുന്നു; അവ 
രില്‍ ഭീതി ഉളവാകുന്നു. 
2. ഭയത്താല്‍ അവരില്‍ രോമാഞ്ചം ഉണ്ടാകുന്നു. 
3. അവരുടെ ദേഹം തളര്‍ന്നു പോവുകയും ഹൃദയം മൃദുലമായി 
ത്തീരുകയും ചെയ്യുന്നു. 
4. അവര്‍ സുജൂദ്‌ ചെയ്യുന്നു. അഥവാ ആരാധനയില്‍ മുഴുകുന്നു. 
5. അവര്‍ കരയുന്നു. 





28 
ദിക്റെ ഇലാഹി 
ദിക്റെ ഇലാഹി ചെയ്യുന്നവരില്‍ ഉണ്ടാകുന്ന പ്രസ്തുത അഞ്ച്‌ 
പ്രതികരണങ്ങളെക്കുറിച്ചാണ്‌ വിശുദ്ധ ഖുര്‍ആന്‍ പ്രസ്താവിച്ചി 
രിക്കുന്നത്‌. അതല്ലാതെ ആടുക, പാടുക, നൃത്തം വെക്കുക, അന്തം 
വിട്ടു വീഴുക, അട്ടഹസിക്കുക, ബോധക്ഷയമുണ്ടാകുക മുതലായ 
മറ്റു പ്രതികരണങ്ങള്‍ ഉണ്ടാകുമെങ്കില്‍ ആ പവിത്ര ഗ്രന്ഥം അതും 
എടുത്തു പറയുമായിരുന്നു. അതായത്‌ വിശ്വാസികളുടെ മുമ്പാകെ 
അല്ലാഹുവിന്റെ ദിക്‌ര്‍ ചെയ്യുമ്പോള്‍ അവര്‍ തങ്ങളുടെ വസ്ത്രം 
വലിച്ച്‌ കീറി ദൂരെ എറിയുകയും ചാടുകയും അട്ടഹസിക്കുകയും 
തല കീഴ്പ്പോട്ടാക്കിക്കൊണ്ട്‌ ഇളക്കുകയും ചെയ്യുന്നു. എന്നാല്‍ 
ഇവയില്‍ ഒന്ന്പോലും അല്ലാഹു വിവരിച്ചിട്ടില്ല. അതുകൊണ്ട്‌ 
ഇവക്കൊന്നും ദിക്റെ ഇലാഹിയുമായി യാതൊരു 
ബന്ധവുമില്ലായെന്ന്‌ വ്യക്തമാകുന്നു. 
അല്ലാഹുവിന്റെ വചനങ്ങള്‍ എത്ര അര്‍ത്ഥഗര്‍ഭമാണ്‌. ഇത്തരം 
ചേഷ്ടകളെയെല്ലാം അത്‌ ആദ്യമേ തന്നെ ഖണ്ഡിക്കുന്നുണ്ട്‌. 
ദിക്റെ ഇലാഹിയുടെ സന്ദര്‍ഭത്തില്‍ ഉണ്ടാകുമെന്ന്‌ വിശുദ്ധ ഖുര്‍ 
ആന്‍ പറഞ്ഞ പ്രസ്തുത അഞ്ച്‌ പ്രതികരണങ്ങള്‍ക്ക്‌ പുറമെ 
അതില്‍ പറഞ്ഞിട്ടില്ലാത്ത മറ്റു ചില പ്രതികരണങ്ങള്‍ കൂടി ഉണ്ടാ 
കുന്നതിന്‌ എന്താണ്‌ തടസ്സമെന്ന്‌ ചിലര്‍ സന്ദേഹിച്ചേക്കാം. 
എന്നാല്‍ ആ സന്ദേഹവും ബുദ്ധി ശൂന്യമാണ്‌. ദിക്റെ ഇലാഹി 
യുടെ സന്ദര്‍ഭത്തില്‍ ഉണ്ടാകുമെന്നു പറഞ്ഞ പ്രതികരണങ്ങള്‍ക്ക്‌ 
വേണ്ടി വിശുദ്ധഖുര്‍ആന്‍ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങള്‍ തന്നെ 
ഇവരുടെ അത്തരം ചേഷ്ടകളെ ഖണ്ഡിക്കുന്നവയാണ്‌. 
പ്രസ്തുത ഖുര്‍ആന്‍ ആയത്തുകളില്‍ “വജല്‍” എന്നും 
“ഇഖ്ശിറാര്‍” എന്നും “'തലീന്‍” എന്നും “ജുലൂദ്‌ ' എന്നുമുള്ള പദ 
ങ്ങളാണ്‌ ഉപയോഗിച്ചിരിക്കുന്നത്‌. അറബി ഭാഷയില്‍ “വജല്‍' 
എന്ന പദത്തിന്റെ അര്‍ത്ഥം മൃദുലത എന്നാണ്‌. ഇത്‌ 
സമാധാനത്തെ സൂചിപ്പിക്കുന്ന അര്‍ത്ഥമാണ്‌. എന്നാല്‍ ഇന്നത്തെ 
സൂഫികള്‍ ആടാന്‍ തുടങ്ങുന്നു. ഇത്‌ പ്രസ്തുത അര്‍ത്ഥത്തിന്‌ 
തികച്ചും വിപരീതമായ പ്രതികരണ മാണ്‌.” ഇഖ്ശിറാര്‍' എന്നു 
പറയുന്നത്‌ പെട്ടന്ന്‌ രോമാഞ്ചം ഉണ്ടാവുകയും തരിച്ചു നിന്നു 
പോവുകയും ചെയ്യുന്ന അവസ്ഥക്കാണ്‌. ഇതും ഇളക്കവും ചാട്ട 


29 
ദിക്റെ ഇലാഹി 
വുമല്ല അടക്കവും ഒതുക്കവുമാണ്‌ സൂചിപ്പിക്കുന്നത്‌. അതുപോലെ 
തന്നെ “തലീന്‍ "എന്നും “ജുലൂദ്‌ ” എന്നുമുള്ള പദങ്ങളും ഭാഷ 
യില്‍ അടക്കവും ഒതുക്കവും സൂചിപ്പിക്കുന്ന പദങ്ങളാണ്‌. ഇള 
ക്കത്തിനും ചാട്ടത്തിനും വേണ്ടി അറബി ഭാഷയില്‍ ഉപയോഗി 
ക്കുന്നത്‌ “ഥറബ്‌ ” എന്ന പദമാണ്‌. സന്തോഷം നിമിത്തം നൃത്തം 
വെക്കുക, കുതിച്ചു ചാടുക എന്നാണ്‌ അതിന്റെ അര്‍ത്ഥം. ദിക്റെ 
ഇലാഹിയുടെ സന്ദര്‍ഭത്തെ വിവരിച്ചുകൊണ്ട്‌ വിശുദ്ധ ഖുര്‍ആന്‍ 
ഈ പദം എവിടെയും ഉപയോഗിച്ചതായി കാണുകയില്ല. ആ 
സന്ദര്‍ഭത്തില്‍ ഉണ്ടാകേണ്ടത്‌ “ഖുശുഉം ' “ഖുളൂഉം' ആണ്‌. 
അഥവാ ഭയവും ഭക്തിയും. ഭാഷജ്ഞന്‍മാര്‍ പറയുന്നത്‌ “ഥറബ്‌ 
' എന്ന പദം “ഖുശൂ 'യിന്നും “ഖുളു” യിന്നും എതിരായതാണെ 
ന്നാണ്‌. അതായത്‌ നൃത്തം വെക്കലും തുള്ളലും ഭയഭക്തിക്കെതി 
രാണെന്നു വ്യംഗ്യം. 

ചുരുക്കത്തില്‍ ദിക്റെ ഇലാഹിയുടെ സന്ദര്‍ഭത്തില്‍ ഭയഭ 
ക്തിയും കരച്ചിലും അടക്കവും സുജൂദും മറ്റുമാണ്‌ ഉണ്ടാകുക. 
ഉണ്ടാകേണ്ടതും അതുന്നെയാണ്‌. അതിനെതിരായ “ഥറബി” ല്‍ 
ഉള്‍പ്പെടുന്നചാട്ടവും തുള്ളലും പാടലും നൃത്തവുമല്ല ഉണ്ടാകേ 
ണ്ടത്‌. ഇസ്‌ലാം മനുഷ്യന്‍ ബുദ്ധിയും വിവേകവും നിലനിര്‍ത്തു 
ന്നതും മനുഷ്യനെ നേര്‍മാര്‍ഗ്ഗത്തില്‍ ചരിപ്പിക്കുന്നതുമായ അദ്ധ്യാ 
പനമാണ്‌ നല്‍കുന്നത്‌. ബോധക്ഷയമുണ്ടാക്കുകയും വിഡികളാ 
ക്കുകയും ചെയ്യുന്ന അദ്ധ്യാപനങ്ങളല്ല നല്‍കുന്നത്‌. ആട്ടവും 
ചാട്ടവും അന്തം വിട്ടു വീഴലുമെല്ലാം അവിവേകത്തിന്റെയും ബുദ്ധി 
ഹീനതയുടെയും ഫലമാണ്‌. അതൊരിക്കലും ഇസ്‌ലാമിന്റെ 
അദ്ധ്യാപനമാകാന്‍ തരമില്ല. ബോധം കെട്ട്‌ വീഴുന്നതും ഇഷ്ടക 
രമായ ഒരു കാര്യമല്ല. അടുത്ത ബന്ധുക്കള്‍ മരണപ്പെട്ടാല്‍ കരയു 
ന്നതു ഇസ്‌ ലാം നിരോധിക്കുന്നില്ലെങ്കിലും അലമുറ കൂട്ടി കരയു 
ന്നതിനെയും ബോധം കെട്ടു വീഴുന്നതിനെയും ഇസ്ലാം വിരോ 
ധിക്കുന്നു. റസൂല്‍ തിരുമേനിഭ്ള്ട ഒരവസരത്തില്‍ ഒരു സ്ത്രീ തന്റെ 
മകന്റെ കബറിനടുത്തിരുന്നു അക്ഷമ പ്രകടിക്കുന്നതു കണ്ടപ്പോള്‍ 
സ്ത്രീയോട്‌ ക്ഷമ കൈകൊള്ളാന്‍ ഉപദേശിച്ചു. താങ്കളുടെ കുട്ടി 
മരണപ്പെട്ടിരുന്നുവെങ്കില്‍ അപ്പോള്‍ കാണാമായിരുന്നു എന്നായി 





30 
ദിക്റെ ഇലാഹി 
രുന്നു ആ സ്ത്രീയുടെ പ്രതികരണം. അത്‌ അവളുടെ വിവരക്കേ 
ടായിരുന്നു. തിരുനബിക്ക്‌: യുടെ എത്രയോ കുട്ടികള്‍ മരണപ്പെ 
ടടിട്ടുണ്ടായിരുന്നു. 
അലമുറ കൂട്ടുന്നതും ബോധക്ഷയമാകുന്നതുമെല്ലാം അക്ഷ 
മയുടെയും നിരാശയുടെയും ഫലമായാണ്‌. അല്ലെങ്കില്‍ അതു മാന 
സികമായ ബലഹീനത കാരണമാണ്‌. മാനസികമായ ദൌര്‍ബല്യം 
കാരണം ആയാലും അതൊരു നല്ല കാര്യമോ ഭൂഷണമോ അല്ല. 
ഹസ്റത്ത്‌ ജൂനൈദി(റഹ്‌) ന്റെ കാലത്തുണ്ടായിരുന്ന ഒരു മഹാനെ 
കുറിച്ച്‌ എഴുതപ്പെട്ടിരുന്നു; അദ്ദേഹത്തിനു ദിക്റെ ഇലാഹിയുടെ 
സന്ദര്‍ഭത്തില്‍ ബോധക്ഷയമുണ്ടാകാറുണ്ടായിരുന്നുവെന്ന്‌. 
ശിഷ്യന്‍മാര്‍ അതിന്റെ കാരണത്തെ കുറിച്ച്‌ അദ്ദേഹത്തോട്‌ ചോദി 
ച്ചപ്പോള്‍ അദ്ദേഹം പറഞ്ഞത്‌ ഞാനിപ്പോള്‍ വൃദ്ധനും ബലഹീ 
നനും ആയിപ്പോയിരിക്കു ന്നുവെന്നാണ്‌. ഞാനിപ്പോള്‍ ഉയര്‍ന്ന 
പദവിയില്‍ എത്തിയിരിക്കുന്നുവെന്നല്ല അദ്ദേഹം കാരണം പറ 
ഞ്ഞത്‌. ഇനി ബോധക്ഷയമുണ്ടാകുന്നത്‌ നിരാശയുടെയും പ്രതീ 
ക്ഷയില്ലായ്മയുടെയും ഫലമായിട്ടാണെങ്കില്‍ അതും ശരിയല്ല. 
വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു:- 





ചടി egi fy di C35 ca cues 31 A e oe un s 
“അല്ലാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്‌ നിങ്ങള്‍ നിരാശപ്പെട്ടു 
പോകരുത്‌; അവിശ്വാസികളല്ലാതെ മറ്റാരും അല്ലാഹുവിന്റെ കാരു 
ണ്യത്തെക്കുറിച്ചു നിരാശപ്പെടുകയില്ല”. (സൂറ യൂസഫ്‌ -87). 
അപ്പോള്‍ നിരാശ കാരണം വല്ലവര്‍ക്കും ബോധക്ഷയമുണ്ടാകു 
ന്നുവെങ്കില്‍ അവന്‍ അവിശ്വാസിയായി തീരുകയാണ്‌ ചെയ്യുന്ന 
ത്‌. മാനസിക ബലഹീനത കൊണ്ടാണ്‌ വല്ലവര്‍ക്കും ബോധക്ഷ 
യമുണ്ടാകുന്നതെങ്കില്‍ അതൊരു രോഗമാണ്‌. അതിനെ അനുക 
രിക്കുന്നത്‌ വിവേകമല്ല. 
സഹാബിമാരുടെ കാലത്തും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്‌ 
ചര്‍ച്ച ഉണ്ടായിരുന്നു. ഹ: അബ്ദുല്ലാഹിബ്നു സുബൈര്‍ തന്റെ 
മാതാവായ ഹസ്റത്ത്‌ അസ്മ(റ)യോട്‌ ദിക്റിന്റെ വേളയില്‍ 
ചിലര്‍ക്ക്‌ ബോധക്ഷയമുണ്ടാകുന്നതിനെക്കുറിച്ച്‌ ചോദിച്ചപ്പോള്‍ 


31 
ദിക്റെ ഇലാഹി 


4 47 


അവര്‍ e ച ക NU കച എന്ന്‌ ഓതുകയാണ്‌ 
ചെയ്തത്‌. മറ്റൊരവസരത്തില്‍ ഹസ്റത്ത്‌ അബ്ദുല്ലാഹിബ്നു 
സുബൈറിച്ട് ന്റെ പിതാമഹിയോടു ഞാന്‍ ഒരു സ്ഥലത്ത്‌ പോയി 
രുന്നുവെന്നും അവിടെ ചിലര്‍ക്ക്‌ ഖുര്‍ആന്‍ ഓതുന്നവസരത്തില്‍ 
ബോധക്ഷയം ഉണ്ടാകുന്നുവെന്നും പറഞ്ഞു. അപ്പോഴും 
ഹസ്റത്ത്‌ അബൂബക്കര്‍ സിദ്ദീഖി. ന്റെ മകളായ അസ്മ(റ) തന്റെ 
പനത്രനോട്‌ പറഞ്ഞത്‌ അതു പിശാചിന്റെ പ്രവൃത്തി ആണെ 
ന്നാണ്‌. 

ഹസ്റത്ത്‌ അബൂഹുറൈട്ടൂയുടെ ജാമാതാവും വലിയ സ്വപ്ന 
ശാസ്ത്രജ്ഞനുമായ ഹ: ഇബ്നു സീരീനിനെ(റഹ്‌) പറ്റി ഒരു 
റിപ്പോര്‍ട്ട്‌ ഉണ്ട്‌. ഒരാള്‍ വിശുദ്ധ ഖുര്‍ആന്റെ വല്ല വചനവും കേട്ടാല്‍ 
ബോധക്ഷയമായി വീണു പോകുന്നുവെന്ന്‌ അദ്ദേഹത്തിന്റെ 
അടുത്ത ഒരാള്‍ പറഞ്ഞു. ഇത്‌ കേട്ടപ്പോള്‍ അദ്ദേഹം പറഞ്ഞത്‌ 
ഞാനത്‌ വിശ്വസിക്കണമെങ്കില്‍ ആ ആളെ ഉയര്‍ന്ന മതിലില്‍ 
നിര്‍ത്തിയിട്ട്‌ ഖുര്‍ആന്റെ ഒരു ആയത്തല്ല മുഴുവന്‍ ഖുര്‍ആനും 
ഓതി കേള്‍പ്പിച്ചു പരിശോധിക്കണമെന്നാണ്‌. ഇന്നും ദിക്റെ 
ഇലാഹി ചെയ്യുന്ന സദസ്സില്‍ വല്ലവരും ബോധക്ഷയമുണ്ടായി 
വിഴുന്നുണ്ടെങ്കില്‍ ആളുകള്‍ അധികമുള്ള ഭാഗത്തേക്ക്‌ വീഴുന്ന 
തായി കാണാം. ആളുകള്‍ പിടിക്കട്ടെ എന്നു കരുതിയും പരിക്കു 
കള്‍ അധികം പറ്റിപ്പോകരുതെന്നു കരുതിയുമാണ്‌ അങ്ങിനെ 
ചെയ്യുന്നത്‌. അബദ്ധത്തില്‍ മറ്റൊരു ഭാഗത്തേക്ക്‌ വീണു പോകു 
ന്നുണ്ടെങ്കില്‍ അത്‌ വേറെ കാര്യമാണ്‌. 

ചുരുക്കത്തില്‍ ദിക്റുകളുടെ സന്ദര്‍ഭത്തില്‍ കാണിച്ചു വരുന്ന 
അത്തരം ചേഷ്ടകളെല്ലാം ആക്ഷേപാര്‍ഹമാണ്‌; നിഷിദ്ധമാണ്‌. 
അത്‌ മനുഷ്യന്റെ അദ്ധ്യാത്മീകാവസ്ഥയെ നശിപ്പിച്ചു കളയുന്ന 
വയാണ്‌. മനുഷ്യനെ അത്‌ കുരങ്ങും കരടിയുമായി മാറ്റുകയാണ്‌ 
ചെയ്യുന്നത്‌. ഇസ്‌ലാം മനുഷ്യനെ മലക്കായി ഉയര്‍ത്താനാണ്‌ 
പഠിപ്പിക്കുന്നത്‌. 
യഥാര്‍ഥ ദിക്റുകള്‍ നാലുതരം 

വിശുദ്ധ ഖുര്‍ആന്‍ വളരെ ശക്തിയായ നിലയില്‍ ചെയ്യണ 





2 
: ദിക്റെ ഇലാഹി 
മെന്നു കല്‍പിച്ചിരിക്കുന്ന യഥാര്‍ത്ഥമായ *di&eo ഇലാഹി” വേറെ 
തന്നെയാണ്‌. അത്‌ നാല്‍ വിധത്തിലാണ്‌. അവയെ ഉപേക്ഷിക്കുക 
എന്നത്‌ വലിയ പുണ്യം നഷ്ടപ്പെടുത്തലായിരിക്കും. അതിനാല്‍ 
അവയെ ഒരിക്കലും കയ്യൊഴിക്കാന്‍ പാടില്ല. അതില്‍ ഒന്നാമത്തേത്‌ 
നമസ്കാരമാണ്‌. രണ്ടാമത്തേത്‌ ഖുര്‍ആന്‍ പാരായണമാണ്‌; മൂന്നാ 
മത്തേത്‌ അല്ലാഹുവിന്റെ ഗുണ മഹാത്മ്യങ്ങള്‍ ഏറ്റു പറഞ്ഞു 
കൊണ്ട്‌ നാവുകൊണ്ട്‌ അതിനെ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ ഉരുവി 
ടുകയാണ്‌; നാലാമത്തേത്‌ അല്ലാഹുവിന്റെ ഗുണമഹാത്മ്യങ്ങളെ 
ഒറ്റക്കും രഹസ്യമായും ഉരുവിടുന്നതു പോലെ തന്നെ അവയെ 
ജനതാ മദ്ധ്യത്തിലും തുറന്ന്‌ പ്രഖ്യാപിക്കുകയാണ്‌. ഈ നാലു 
തരം ദിക്റുകളും വിശുദ്ധ ഖുര്‍ആനില്‍ നിന്ന്‌ തന്നെ മനസ്സിലാ 
വുന്നതാണ്‌. അത്‌ മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക്‌ വളരെ 
അത്യാവശ്യവും ഒഴിച്ചുകൂടാത്തതുമാണ്‌. 
ഇനി ഞാന്‍ ഈ നാല്‌ വിധ ദിക്റുകളെ കുറിച്ച്‌ പറഞ്ഞിരി 
ക്കുന്ന തെളിവുകള്‍ എന്തെല്ലാമാണെന്ന്‌ പറയാം. നമസ്കാരത്തെ 
ക്കുറിച്ച്‌ അല്ലാഹു പറയുകയാണ്‌:- 


TIS Lai ന 4 uf 3 a 3x Gi ല്‍! 


“ഞാന്‍ തന്നെയാണ്‌ അല്ലാഹു. ഞാനല്ലാതെ നിനക്ക്‌ മറ്റൊരാ 
രാധ്യനില്ല. അതിനാല്‍ എന്നെ മാത്രം ആരാധിക്കുക. എന്നെ സ്മരി 
ക്കുന്നതിനു വേണ്ടി നമസ്കാരത്തെ നിലനിര്‍ത്തുക്‌'. ഈ ആയ 
ത്തില്‍ നിന്ന്‌ മനസ്സിലാവുന്നത്‌ അല്ലാഹു സത്യവിശ്വാസികളോട്‌ 
അവനെ ദിക്‌ര്‍ ചെയ്യാന്‍ വേണ്ടി പറഞ്ഞേടത്ത്‌ അതിന്റെ ഒരു 
വിവക്ഷ ഹേ! സത്യ വിശ്വാസികളെ നിങ്ങള്‍ നമസ്കരിക്കുക 
എന്നാണ്‌. മറ്റൊരിടത്ത്‌ ഖുര്‍ആന്‍ പറയുകയാണ്‌:- 


ASA 


Se usan 193538 wal രു jl വധ is ob 
ചിച്ച്‌ 


നമസ്കരിക്കാന്‍ താക്കീതു ചെയ്തശേഷം വിശുദ്ധ ഖുര്‍ 
ആന്‍ പറയുകയാണ്‌. “ശത്രുക്കളില്‍ നിന്ന്‌ നിങ്ങള്‍ക്ക്‌ വല്ല 


33 
ദിക്റെ ഇലാഹി 


ഭീതിയും ഉണ്ടെങ്കില്‍ നിങ്ങള്‍ നടന്നു കൊണ്ടോ വാഹനത്തില്‍ 
സഞ്ചരിച്ചുകൊണ്ടോ ഉള്ള അവസ്ഥയില്‍ തന്നെ നമസ്കരിക്കു 
ക. നിങ്ങള്‍ക്ക്‌ സമാധാനവസ്ഥ കൈ വന്നാല്‍ അവന്‍ പഠിപ്പിച്ച 
വിധത്തില്‍ തന്നെ അല്ലാഹുവിനെ ദിക്‌ര്‍ ചെയ്യുക”. ഈ ആയ 
ത്തിലും നമസ്കരിക്കുക എന്നതിന്‌ “ഫദ്കുറുല്ലാഹ' അതായത്‌ 
“ദികർ ചെയ്യുക” എന്ന പദമാണ്‌ ഉപയോഗിച്ചിരിക്കുന്നത്‌. ഖുര്‍ 
ആനില്‍ ഇതു സംബന്ധമായി വേറെയും ആയത്തുകളുണ്ട്‌. ഞാന്‍ 
ഇപ്പോള്‍ ഇത്രയും കൊണ്ടവസാനിപ്പിക്കുകയാണ്‌. 

രണ്ടാമത്തെ dle ഖുര്‍ആന്‍ പാരായണമാണ്‌. വിശുദ്ധ ഖുര്‍ 


ആന്‍ പറയുന്നു:- ക്ഷച്ധ്‌ മു S 5 sas G1 
“നാമാണ്‌ ഈ ദിക്റി (ഖുര്‍ആന്‍)നെ ഇറക്കിയിരിക്കുന്നത്‌. നാം 
തന്നെയാണ്‌ അതിന്റെ സംരക്ഷകനും” . ഇവിടെ ഖുര്‍ആന്‍ ഇറ 
ക്കിയതിനെ ദിക്റിനെ ഇറക്കിയതായിട്ടാണ്‌ പറഞ്ഞിരിക്കുന്നത്‌. 
അപ്പോള്‍ ഉദുകുറുല്ലാഹ എന്ന്‌ ഖുര്‍ആനില്‍ പറഞ്ഞേടത്ത്‌ 
അതിന്റെ ഒരര്‍ത്ഥം നിങ്ങള്‍ ഖുര്‍ആന്‍ പാരായണം ചെയ്യുകയെ 
ന്നുകൂടിയാണെന്നു മനസ്സിലായി. മറ്റൊരിടത്ത്‌ അല്ലാഹു പറയുന്നു: 
ച്ച മി ധി Scd 355 Has 

“ഇത്‌ അനുഗ്രഹീതമായ ഒരു ദിക്റാണ്‌. നാമാണ്‌ ഈ ദിക്റിനെ 
ഇറക്കിയിരിക്കുന്നത്‌. എന്നിട്ടും നിങ്ങള്‍ അതിനെ നിഷേധിക്കുക 
യാണോ?.” ഈ ആയത്തിലും പരിശുദ്ധ ഖുര്‍ആനെ ദിക്‌ര്‍ 
എന്നാണ്‌ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 

മൂന്നാമത്തെ ദികർ അല്ലാഹുവിന്റെ ഗുണമഹാത്മ്യങ്ങളെ ഏറ്റു 
പറയുകയും അവയെ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ ഉരുവിടുകയുമാണ്‌. 
അതിനുള്ള തെളിവ്‌ ഖുര്‍ആനില്‍ നിന്നും പരിശോധിക്കാം. നമ 
സ്കാരത്തില്‍ തന്നെ അല്ലാഹുവിന്റെ ഗുണനാമങ്ങള്‍ ഉരുവിടു 
ന്നതുകൊണ്ട്‌ അതുതന്നെ മതിയാകുമെന്നാണ്‌ ചിലരുടെ അഭി 
പ്രായം. എന്നാല്‍ അതു ശരിയല്ല. നമസ്കാരത്തിനു പുറമെയും 
ദിക്റെ ഇലാഹി ഉണ്ടെന്ന്‌ ഖുര്‍ആനില്‍ നിന്നും മനസ്സിലാവു 
ന്നുണ്ട്‌. അല്ലാഹു പറയുന്നു: 


34 
ദിക്റെ ഇലാഹി 


ട്‌ കലയ UL AVI 133538 ചി! iad 15 
“നമസ്കരിച്ചു കഴിഞ്ഞാല്‍ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിട 
ന്നുകൊണ്ടും നിങ്ങള്‍ അല്ലാഹുവിനെ ദിക്ര്‍ ചെയ്യുക”. ഇതു 
കൊണ്ട്‌ മനസ്സിലാവുന്നത്‌ ഈ ദിക്ര്‍ നമസ്കാരത്തിനു പുറമെ 
യാണെന്നാണ്‌. നമസ്കാരത്തില്‍ തന്നെ അല്ലാഹുവിന്റെ ഗുണ 
മഹാത്മ്യങ്ങളെ ഉച്ചരിക്കുന്നതു മതിയാവുമെങ്കില്‍ പിന്നെ നമസ്കാ 
രനന്തരം അല്ലാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിട 
ന്നുകൊണ്ടും ദിക്ര്‍ ചെയ്യണമെന്നു എന്തിനു കല്‍പിക്കണം? 
മറ്റൊരു സ്ഥലത്ത്‌ അല്ലാഹു പറയുകയാണ്‌:- 

á * 


ചി airs di $5 oe Ru d; Sus eel d JUS 


റൂ is $2 6 aso nud 
ഷ്യ Gg «à ey 
“അങ്ങനെയുള്ളവര്‍ മുഹമ്മദ്‌ നബിഭ്ജ്ട യുടെ 
സഹചരന്മാരാണ്‌. അവരെ, കച്ചവട ഇടപാടുകള്‍ അല്ലാഹുവിനെ 
ദികർ ചെയ്യുന്നതില്‍ നിന്നും നമസ്കരിക്കുന്നതില്‍ നിന്നും 
സക്കാത്തു കൊടുക്കുന്നതില്‍ നിന്നും തടയുന്നില്ല. (എന്തുകൊ 
ണ്ടെന്നാല്‍) അവരുടെ കണ്ണുകള്‍ക്കും ഹൃദയങ്ങള്‍ക്കും ഇളക്ക 
മുണ്ടാകുന്ന ദിവസത്തെ അവര്‍ ഭയപ്പെടുന്നു”. ഇവിടെയും നമ 
സ്കാരത്തിന്‌ പുറമെ അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച്‌ എടുത്തു 
പറഞ്ഞതായി കാണാം. 
നാലാമതായി പറഞ്ഞിരിക്കുന്ന dle അല്ലാഹുവിന്റെ ഗുണ 
മഹാത്മ്യങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പ്രഖ്യാപിക്കുക 
യെന്നുള്ളതാണ്‌. അല്ലാഹു പറയുകയാണ്‌:- 


o xa ഷടട so യു്‌ ul u 
sob 4$ o 3923 yaid$ യ്മ Sas 
ഈ ഖുര്‍ആന്‍ വാക്യത്തില്‍ റസൂല്‍ തിരുമേനിളഭ്ള്ട യോട്‌ 
കല്‍പിച്ചിരിക്കുന്നത്‌ “എഴുന്നേല്‍ക്കുക മുഴുവന്‍ ജനങ്ങള്‍ക്കും 


35 
ദിക്റെ ഇലാഹി 
മുന്നറിവ്‌ നല്‍കുകയും തന്റെ റബ്ബിന്റെ മഹത്വം വിവരിച്ചുകൊടു 
ക്കുകയും ചെയ്യുക യെന്നാണ്‌”. അപ്പോള്‍ അല്ലാഹുവിന്റെ ഉന്നത 
മായ സ്ഥാന മഹാത്മ്യങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ വിവരിച്ചു 
കൊടുക്കേണ്ടത്‌ ആവശ്യമാണെന്നാണ്‌ ഇതില്‍ നിന്ന്‌ മനസ്സിലാ 
വുന്നത്‌. 

പ്രസ്തുത നാല്‍ ദിക്റുകള്‍ ചെയ്യാന്‍ വേണ്ടിയാണ്‌ അല്ലാഹു 
നമ്മോടു കല്‍പിച്ചിരിക്കുന്നത്‌. ആ ദിക്റുകള്‍ ഏതു ക്രമത്തില്‍ 
ചെയ്യണമെന്നാണ്‌ നാം മനസ്സിലാക്കേണ്ടത്‌? ദിക്റുകള്‍ രണ്ടു 
തരത്തിലാണ്‌. ഒന്ന്‌ ഫര്‍ളുകളാണ്‌ (നിര്‍ബന്ധമായവ) രണ്ടാമ 
ത്തേതു നഫലുകളാണ്‌ (ഐച്ഛീകമായവ). ഇവിടെ നിര്‍ബന്ധ 
നമസ്കാരങ്ങള്‍ നമ്മുടെ ജമാഅത്തിലെ ആളുകള്‍ ശരിക്കും നിര്‍വ്വ 
ഹിക്കുന്നുണ്ട്‌. ഐച്ഛികമായ നമസ്കാരങ്ങളെ സംബന്ധിച്ച്‌ 
അല്‍പം വിവരിക്കേണ്ടതുണ്ട്‌. 

ആദ്യം ഖുര്‍ആന്‍ എങ്ങിനെയാണ്‌ പരായണം ചെയ്യേണ്ടതു 

എന്നതിനെ കുറിച്ചു ഞാന്‍ വിവരിക്കാം. അതിനെ കുറിച്ച്‌ മനസ്സി 
ലാക്കേണ്ടുന്ന ഒരു കാര്യം നിതൃവും പതിവായി നിശ്ചിത ഭാഗം 
ഖുര്‍ആന്‍ പാരായണം ചെയ്യണമെന്നുള്ളതാണ്‌. എല്ലാ ദിവസവും 
ഖുര്‍ആന്റെ ഇത്രയും ഭാഗം ഓതുമെന്നുള്ള ഒരു നിശ്വയമുണ്ടാ 
യിരിക്കണം. ഇന്നു കുറേ അധികം ഓതുക നാളെ തീരെ ഓതാ 
തിരിക്കുക അല്ലെങ്കില്‍ അല്പം ഓതി മതിയാക്കുകയെന്ന 
സ്ര്രദായം ശരിയല്ല. അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവു 
കയില്ല. വിശുദ്ധ ഖുര്‍ആന്‍ നിശ്ചിത നിലയില്‍ നിത്യവും പാരാ 
യണം ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കണം. അതു 
ഒരു “ജൂസു” വായിരുന്നാലും ശരി, അര ജൂസുവായിരുന്നാലും 
ശരി. ഒരു ജൂസുവിന്റെ മുന്നിലൊരു അംശമായിരുന്നാലും ശരി 
നാലിലൊരംശമായിരുന്നാലും ശരി. പതിവായി പാരായണം ചെയ്യ 
ണമെന്നുള്ള തീരുമാനമുണ്ടായിരിക്കേണ്ടത്‌ ആവശ്യമാണ്‌. 
അതില്‍ കുറവോ വീഴ്ചയോ വന്നു പോകരുത്‌. റസൂല്‍ തിരുമേ 
നിക്കട പറയുന്നത്‌ മനുഷ്യന്‍ സ്ഥിരമായും പതിവായും ചെയ്യുന്ന 
സല്‍ക്കര്‍മ്മമാണ്‌ അല്ലാഹുവിനു കൂടുതല്‍ ഇഷ്ടമെന്നാണ്‌. അതി 
നാല്‍ അക്കാര്യത്തില്‍ നമുക്ക്‌ വീഴ്ച വന്നു പോകരുത്‌. വീഴ്ച 


36 
ദിക്റെ ഇലാഹി 
വരുത്തുന്നതുകൊണ്ട്‌ മനസ്സിലാവുന്നത്‌ അവന്‍ അതില്‍ താല്‍പ 
രൃമില്ലെന്നാണ്‌. താല്‍പര്യവും ഹൃദയബന്ധവും ഇല്ലെങ്കില്‍ 
ഹൃദയം പരിശുദ്ധമാവുകയില്ല. 
ഏതെങ്കിലും ഗ്രന്ഥരചനയില്‍ മുഴുകുന്നതുകൊണ്ടോ മറ്റേതെ 
ങ്കിലും കാരണം കൊണ്ടോ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക്‌ 
ഖുര്‍ആന്‍ പാരായണം ചെയ്യാന്‍ സാധിച്ചിട്ടില്ലെങ്കില്‍ അന്നു 
എനിക്ക്‌ ഹൃദയത്തിനു വളരെ വിഷമം തോന്നും. മറ്റു ആരാധന 
കളിലും അതിന്റെ പ്രതികരണം അനുഭവപ്പെടും. അതിനാല്‍ ഒന്നാ 
മതായി നിത്യവും ഖുര്‍ആന്‍ പാരായണം ചെയ്യാനുള്ള പതിവു 
ണ്ടാക്കണം. രണ്ടാമതായി ഖുര്‍ആന്റെ അര്‍ത്ഥം മനസ്സിലാക്കി 
ക്കൊണ്ട്‌ പാരായണം ചെയ്യണം. ഖുര്‍ആന്റെ സാരമെന്താണെന്ന്‌ 
മനസ്സിലാക്കാന്‍ സാധിക്കാത്ത വിധത്തില്‍ ധൃതിയില്‍ പാരായണം 
ചെയ്യരുത്‌. ക്രമമായും സാവകാശത്തിലും പാരായണം ചെയ്യേണ്ട 
താണ്‌. മൂന്നാമതായി കഴിയുന്നതും ഖുര്‍ആന്‍ പാരായണം ചെയ്യു 
ന്നതിനു മുമ്പായി “വുള്ലു” ചെയ്യേണ്ടതാണ്‌. “വുള്വു” ഇല്ലാതെ ഖുര്‍ 
ആന്‍ പാരായണം ചെയ്യുന്നത്‌ എന്റെ അഭിപ്രായത്തില്‍ അനുവദ 
നീയമാണ്‌. ചില പണ്ഡിതന്‍മാര്‍ അതു ശരിയല്ലെന്നു പറഞ്ഞിട്ടു 
ണ്ട്‌. എന്റെ അഭിപ്രായത്തില്‍ വുള്വു ഇല്ലാതെ പാരായണം ചെയ്യു 
ന്നതു പാടില്ലാത്തതല്ല. പക്ഷെ നല്ലതും അനുയോജ്യമായതും 
ഫലവും പുണ്യവും അധികം ലഭിക്കാന്‍ ഇടയാക്കുന്നതും വുള്വു 
ചെയ്തുകൊണ്ടു പാരായണം ചെയ്യുന്നതിലാണ്‌. 
ഖുര്‍ആന്റെ അര്‍ഥം മനസ്സിലാവാത്തവര്‍ എന്തു ചെയ്യണ 
മെന്ന്‌ ഒരു സ്നേഹിതന്‍ ചോദിക്കുന്നു. അങ്ങിനെയുള്ളവര്‍ ഖുര്‍ 
ആന്റെ അര്‍ഥം പഠിക്കാന്‍ ശ്രമിക്കേണ്ടതാണ്‌. മുഴുവന്‍ ഖുര്‍ആന്റെ 
അര്‍ഥവും പഠിക്കാന്‍ സാധിക്കുന്നില്ലെങ്കില്‍ ഏതാനും ചില ഖുര്‍ 
ആന്‍ വചനങ്ങളുടെയെങ്കിലും അര്‍ഥം പഠിക്കാന്‍ ശ്രമിക്കേണ്ട 
താണ്‌. നിത്യവും പതിവായി ഓതാന്‍ നിശ്ചയിച്ചിരിക്കുന്ന ഖുര്‍ 
ആന്റെ ഭാഗങ്ങള്‍ ഓതുന്നതോടൊപ്പം തന്നെ അര്‍ഥം അറിയുന്ന 
വചനങ്ങളും നിത്യവും പാരായണം ചെയ്യേണ്ടതാണ്‌. 
ഖുര്‍ആന്റെ അര്‍ഥം അറിയാത്ത മറ്റു ഭാഗങ്ങള്‍ പിന്നെ ഓതു 
ന്നതുകൊണ്ട്‌ പ്രയോജനമെന്താണെന്ന്‌ വല്ലവരും ചോദിക്കുകയാ 


37 
ദിക്റെ ഇലാഹി 
ണെങ്കില്‍ അതിനെക്കുറിച്ച്‌ മനസ്സിലാക്കേണ്ടത്‌ ഏതൊരു പ്രവൃ 
ത്തിയും സദുദ്ദേശത്തോടും നിഷ്കളങ്കമായും ചെയ്യുകയാണെങ്കില്‍ 
അല്ലാഹു അതിനു തീര്‍ച്ചയായും പ്രതിഫലം നല്‍കുന്നതാണ്‌. 
വല്ലവരും ഖുര്‍ആന്റെ അര്‍ഥം അറിയാതെ തന്നെ ഖുര്‍ആന്‍ പാരാ 
യണം ചെയ്യുകയാണെങ്കില്‍ അല്ലാഹു അവന്റെ സദുദ്ദേശ്യവും 
നിഷ്കളങ്കതയും കണക്കിലെടുത്തുകൊണ്ട്‌ അതിനു തീര്‍ച്ച 
യായും പ്രതിഫലം നല്‍കുന്നതാണ്‌. 

കേവലം ബാഹ്യമായ വചനങ്ങള്‍ക്കും സ്വാധീനവും ഫലവും 
ഉണ്ടെന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്‌. 
അതുകൊണ്ടാണ്‌ കുട്ടികള്‍ ജനിച്ചാല്‍ കാതില്‍ ബാങ്ക കൊടുക്ക 
ണമെന്ന്‌ റസൂല്‍ തിരുമേനികല്ക്ട കല്‍പിച്ചിരിക്കുന്നത്‌. ആ സമ 
യത്ത്‌ കുട്ടികള്‍ക്ക്‌ ഒന്നും തന്നെ മനസ്സിലാക്കാനും അറിയാനും 
സാധിക്കുന്നില്ല. എന്നാല്‍ തീര്‍ച്ചയായും അത്‌ കുട്ടിയില്‍ ഒരു തര 
ത്തിലുള്ള ഫലവും സ്വാധീനവും ചെലുത്തുമെന്നുള്ളത്‌ തീര്‍ച്ച 
യാണ്‌. 

ഖുര്‍ആന്‍ പാരായണത്തിന്‌ പുറമെ മറ്റു ചില ദിക്റുകളും 

തസ്ബീഹുകളും ഒറ്റക്കിരുന്നുകൊണ്ടോ സദസ്സില്‍ വെച്ചോ ചെയ്യേ 
ണ്ടതുണ്ട്‌. അവയില്‍ ചിലത്‌ നിര്‍ബന്ധവുമാണ്‌. മൃഗങ്ങളെ അറു 
ക്കുന്ന അവസരത്തില്‍ തക്ബീര്‍ ചൊല്ലേണ്ടത്‌ നിര്‍ബന്ധമാണ 
ല്ലോ. അറവ്‌ വേളയില്‍ തക്ബീര്‍ ചൊല്ലിയിട്ടില്ലെങ്കില്‍ അങ്ങനെ 
യുള്ള മൃഗങ്ങളുടെ മാംസം നിഷിദ്ധമായിരിക്കും. ദിക്റുകളില്‍ 
വേറെ ചിലത്‌ ഐച്ചീകമായതാണ്‌. അങ്ങിനെയുള്ള ദിക്റുകള്‍ 
മറ്റു പല സന്ദര്‍ഭങ്ങളില്‍ പതിവാക്കപ്പെടുന്നു. അത്തരം ദിക്റു 
കളെ റസൂല്‍ തിരുമേനിഭ്ള്ട വളരെ വിപുലമാക്കിയിട്ടുണ്ട്‌. വിവിധ 
സന്ദര്‍ഭങ്ങളില്‍ സന്ദര്‍ഭോചിതമായി അല്ലാഹുവിന്റെ ദിക്റുകളെ 
റസൂല്‍ തിരുമേനികഷ്ക്ട നിശ്ചയിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിക്കാന്‍ 
തുടങ്ങുമ്പോള്‍ ബിസ്മില്ലാഹി ര്‍റഹ്മാനി ര്‍റഹീം ഓതാന്‍ വേണ്ടി 
നിര്‍ദ്ദേശിച്ചിരിക്കുന്നു. “ബിസ്മി” ഓതാതെ ഭക്ഷണം കഴിച്ചാല്‍ 
വയറു നിറയുകയില്ല എന്നല്ല അതിന്റെ അര്‍ഥം. ഏതൊരുദ്ദേശ 
ത്തിനു വേണ്ടിയാണോ നാം ഭക്ഷണം കഴിക്കുന്നത്‌ ആ ഉദ്ദേശ്യം 
പൂര്‍ണ്ണമായും പൂര്‍ത്തിയാവുന്നത്‌ “ബിസ്മി” ചൊല്ലിക്കഴിക്കുന്ന 





38 

ദിക്റെ ഇലാഹി 
ഭക്ഷണം മുഖേനയായിരിക്കും. അങ്ങിനെ ചെയ്യുന്നതുകൊണ്ട്‌ 
നമ്മുടെ ആത്മീയതയ്ക്ക്‌ വലിയ പ്രയോജനം ഉണ്ടാവുന്നതാണ്‌. 
അതിനാല്‍ ഏത്‌ പ്രവൃത്തിയിലും അനുഗ്രഹം ഉണ്ടായിത്തീരാന്‍ 
വേണ്ടി അതിന്റെ ആരംഭത്തില്‍ “ബിസ്മി” ചൊല്ലണമെന്ന്‌ നമ്മോട്‌ 
നിര്‍ദ്ദേശിച്ചിരിക്കയാണ്‌. അതുപോലെ തന്നെ അത്‌ അവസാനിച്ചു 


കഴിഞ്ഞാല്‍ ടി! 5 ചയ ച്ച്‌ എന്ന്‌ ചൊല്ലേണ്ടതാണ്‌. 
പുതിയ വസ്ത്രം ധരിക്കുമ്പോഴും പുതിയ വല്ല സാധനങ്ങള്‍ ഉപ 
യോഗിക്കുമ്പോഴും അല്‍ഹംദുലില്ലാഹ്‌ എന്ന്‌ പറഞ്ഞുകൊണ്ട്‌ 
അല്ലാഹുവിന്‌ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്‌. ദുഃഖത്തിന്റെയും 
ആപത്തിന്റെയും സന്ദര്‍ഭത്തില്‍ S35 a} 61s NU ധ്യ എന്ന്‌ 
പറയേണ്ടതാണ്‌. നമ്മുടെ കഴിവിന്‌ അപ്പുറത്തുള്ള വല്ല കാര്യവും 
നമ്മെ നേരിടുമ്പോള്‍ ലാ ഹല വലാ കുവ്ൃത്ത ഇല്ലാ ബില്ലാഹ്‌ 
എന്ന്‌ പറയേണ്ടതാണ്‌. 

ചുരുക്കത്തില്‍ വിവിധ സന്ദര്‍ഭങ്ങളില്‍ ചൊല്ലേണ്ടുന്ന ദിക്റു 
കളാണ്‌ മേല്‍ പറഞ്ഞിരിക്കുന്നത്‌. എല്ലാവര്‍ക്കും ദിവസത്തില്‍ 
സന്തോഷമോ ദുഃഖമോ ഉണ്ടാവുന്നതാണ്‌. സന്തോഷാവസരമാ 
ണെങ്കില്‍ “അല്‍ഹദദു ലില്ലാഹി റബ്ബില്‍ ആലമീന്‍” എന്നു പറയു 
ക. ദുഃഖത്തിന്റെ അവസരമാണെങ്കില്‍ “ഇന്നാലില്ലാഹി വ ഇന്നാ 
ഇലൈഹി റാജിഈന്‍” എന്നു പറയുക. അല്ലാഹു നമ്മോട്‌ പറ 


J o 
ഞ്ഞിരിക്കുന്നത്‌ e Fe 155435 2 AUI 4955318 “നിങ്ങള്‍ 
ഇരിക്കുമ്പോഴും നില്‍ക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം അല്ലാ 
ഹുവിനെ ദിക്റ്‌ ചെയ്യണ” മെന്നാണ്‌. റസൂല്‍ തിരുമേനിക്ഷ്ഃ 
വിവിധ സന്ദര്‍ഭങ്ങളില്‍ സന്ദര്‍ഭോചിതമായ ദിക്റുകള്‍ നിശ്ചയിച്ചു 
തരികയും ചെയ്തിരിക്കുന്നു. അതനുസരിച്ച്‌ പ്രവര്‍ത്തിക്കുമ്പോള്‍ 
മനുഷ്യന്‍ എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന്റെ ദിക്റുകളില്‍ 
ഏര്‍പ്പെട്ടവരായിത്തീരുന്നു. ഉദാഹരണമായി ഒരാള്‍ വല്ല ഓഫീ 
സിലും ഇരുന്നു പ്രവര്‍ത്തിക്കുമ്പോഴാണ്‌ തന്നെക്കുറിച്ച്‌ വല്ല സുവി 
ശേഷവും കേള്‍ക്കുന്നതെങ്കില്‍ ആ സന്ദര്‍ഭത്തില്‍ അല്‍ഹം ദുലി 


39 
ദിക്റെ ഇലാഹി 


ല്ലാഹ്‌ എന്ന്‌ പറയുക. നടന്നുപോവുമ്പോഴാണ്‌ വല്ല സുവിശേ 
ഷവും കേള്‍ക്കുന്നതെങ്കില്‍ അപ്പോഴും അല്‍ഹം ദുലില്ലാഹ്‌ എന്നു 
പറയുക. കിടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്‌ ഒരാള്‍ക്ക്‌ 
വല്ല സന്തോഷ വാര്‍ത്തയും ലഭിക്കുന്നതെങ്കില്‍ അപ്പോഴും അവന്‍ 
അല്‍ഹം ദുലില്ലാഹി റബ്ബില്‍ ആലമീന്‍ എന്നു പറയേണ്ടതാണ്‌. 
ഇങ്ങനെ വരുമ്പോള്‍ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നു 
കൊണ്ടും അല്ലാഹുവിന്റെ ദിക്റില്‍ ഏര്‍പ്പെടുന്നൊരവസ്ഥ നമു 
ക്കുണ്ടായി വരുന്നു. 

ഹ: ജാബിര്‍, മുഖേന തുര്‍മുദിയില്‍ വന്നിരിക്കുന്ന ഒരു 
നിവേദനത്തില്‍ റസൂല്‍ കരീംഭ്ള്ഃ അരുള്‍ ചെയ്തതായി ഇങ്ങിനെ 


പറയുന്നു: Alb ചവ Si പക്ഷി ഏറ്റവും ഉത്തമമായ ദിക്‌ര്‍ 





v M € 

ലാ ഇലാഹ ഇല്ലല്ലാഹ്‌ എന്നാണ്‌ . അല്ലാഹുവല്ലാതെ മറ്റൊരാരാ 
9 v v 

ധ്യനില്ല എന്നാണതിന്റെ അര്‍ത്ഥം. മറ്റു ചില ദിക്റുകള്‍ക്ക്‌ വിവിധ 

തരത്തിലുള്ള മേന്‍മകളും മഹത്വങ്ങളും ഉണ്ട്‌. 


ച്ചി ച ദലം ലട ചി ദ 

(സുബ്ഹാനള്ളാഹി വബി ഹംദിഹി സുബ്ഹാന ല്ലാഹില്‍ 

അള്വീം) എന്ന ദിക്റിനെക്കുറിച്ച്‌ റസൂല്‍ &olo&f പറയുന്നത്‌. 
പി ധി ലെ ചി d oai പി de ധപ 

എന്നാണ്‌. അതായത്‌ ഉച്ചരിക്കാന്‍ വളരെ എളുപ്പമായതും നാളെ 
പരലോകത്ത്‌ തുലാസില്‍ വളരെ ഭാരമേറിയതും റഹ്മാനായ അല്ലാ 
ഹുവിനു പ്രിയങ്കരമായതുമായ രണ്ടു വചനങ്ങള്‍ ആണ്‌ അതെ 
ന്നാണ്‌. ഇതും ഒരു ഉന്നതമായ ദിക്റാണ്‌. ഈ ദിക്റിനെകുറിച്ച്‌ 
ഹ: മസീഹ്‌ മനഇഈദി 8S9 ന്ന്‌ ഒരവസരത്തില്‍ ഇല്‍ഹാം ഉണ്ടായി 
ട്ടുണ്ട്‌. ഒരിക്കല്‍ ഹസ്റത്ത്‌ മസീഹ്‌ മദി ടിന്‌ തീരെ സുഖ 
മില്ലാത്ത ഒരവസ്ഥയുണ്ടായി. കടുത്ത രോഗത്തോടുകൂടി തന്നെ 
ഹുസൂര്‍ തഹജ്ജൂദ്‌ നമസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റു. 
എന്നാല്‍ ഹുസൂര്‍ തലചുറ്റി വീണുപോയി. നമസ്കരിക്കാന്‍ കഴി 
ഞ്ഞില്ല. അപ്പോള്‍ അല്ലാഹുവില്‍നിന്ന്‌ ഇല്‍ഹാം ഉണ്ടായി. 





40 
ദിക്റെ ഇലാഹി 
ഇങ്ങനെയുള്ള അവസ്ഥയില്‍ തഹജ്ജുദ്‌ നമസ്കാരത്തിനു പകരം 
കിടന്നുകൊണ്ട്‌ തന്നെ മേല്‍പറഞ്ഞ ദികർ ചൊല്ലിക്കൊണ്ടിരിക്കു 
കയെന്ന്‌. ഇതുകൊണ്ട്‌ മനസ്സിലാവുന്നത്‌ ആ ദിക്‌ര്‍ വളരെ പ്രധാ 
നമായതും മഹത്വമേറിയതുമാണെന്നാണ്‌. ഹദീസുകളില്‍ നിന്ന്‌ 
മനസ്സിലാവുന്നത്‌ റസൂല്‍ കരിംഭ്ലഃ പ്രസ്തുത dle ധാരാളമായി 
ചൊല്ലാറുണ്ടായിരുന്നുവെന്നാണ്‌. 
മേലുദ്ധരിച്ച രണ്ട്‌ ദിക്റുകളും വളരെ പ്രധാനപ്പെട്ട ദിക്റുക 
ളാണെന്ന്‌ മനസ്സിലാക്കിത്തന്നിരിക്കുന്നു. എന്നാല്‍ പ്രധാനപ്പെട്ട 
മറ്റൊരു ദിക്ര്‍ കൂടിയുണ്ട്‌. അതിനെക്കുറിച്ച്‌ റസൂല്‍ഭജ്്റ:ന്റെ പ്രത്യേ 
കമായ നിര്‍ദ്ദേശം രേഖപ്പെട്ടു കാണുന്നില്ലെങ്കിലും നമ്മുടെ ബുദ്ധി 
മനസ്സിലാക്കിത്തരുന്നത്‌ അതും ഉന്നതമായ dle തന്നെയാണ്‌ 
എന്നാണ്‌. അത്‌ വിശുദ്ധ ഖുര്‍ആന്റെ വചനങ്ങള്‍ ദിക്ര്‍ എന്ന 
നിലയില്‍ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്‌. ഖുര്‍ആന്‍ വചനങ്ങള്‍ 
ദിക്ര്‍ എന്ന നിലയില്‍ നാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കില്‍ 
നമുക്കതുകൊണ്ട്‌ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്‌. ഒന്ന്‌ ഖുര്‍ 
ആന്‍ പാരായഞത്തിന്റെത്‌. മറ്റൊന്ന്‌ ദിക്റിന്റെത്‌. 
ദിക്റ്‌ ചെയ്യുമ്പോള്‍ പാലിക്കേണ്ട സുക്ഷമതകള്‍ 
ഇനി ദിക്റെ ഇലാഹി ചെയ്യുമ്പോള്‍ പാലിക്കേണ്ട സൂക്ഷ്മത 
കളെക്കുറിച്ചു പറയാം. 
1) റസൂല്‍ oot പറയുന്നത്‌ മനസ്സിന്‌ മടുപ്പും വെറുപ്പും 
തോന്നുന്നത്ര നേരം ദിക്റെ ഇലാഹി ചെയ്യരുത്‌. 
2) മനസ്സിന്‌ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത സന്ദര്‍ഭത്തിലും 
ദിക്ര്‍ ചെയ്യരുത്‌. ഉദാഹരണമായി അത്യാവശ്യമായ വല്ല ജോലിയും 
ചെയ്യാനുള്ളപ്പോള്‍ ദിക്‌ര്‍ ചെയ്യുകയാണെങ്കില്‍ നമ്മുടെ ശ്രദ്ധ 
ദിക്റിന്റെ ഭാഗത്തേക്ക്‌ കേന്ദ്രീകരിക്കാന്‍ സാധിക്കുകയില്ല. ആ 
സമയത്ത്‌ ദികർ ചെയ്യുന്നത്‌ അല്ലാഹുവിന്റെ വചനത്തെ വിലയി 
ല്ലാതാക്കിത്തീര്‍ക്കും. അക്കാരണത്താല്‍ നാം കുറ്റക്കാരായിത്തീ 
രുന്നതാണ്‌. അതിനാല്‍ ഒന്നാമതായി നമ്മുടെ മനസ്സ്‌ മടുത്തു 
പോവുന്ന്രത സമയം വരെ ദിക്‌ര്‍ ചെയ്യരുത്‌. രണ്ടാമതായി നമ്മുടെ 
മനസ്സ്‌ മറ്റേതെങ്കിലും വിചാരത്തില്‍ ലയിച്ചിരിക്കുന്ന സന്ദര്‍ഭ 
ത്തിലും ദികർ ചെയ്യരുത്‌. ചുരുങ്ങിയ രീതിയില്‍ ശ്രദ്ധ ക്രേന്ദീക 





41 

ദിക്റെ ഇലാഹി 
രിക്കാന്‍ കഴിയുന്ന സമയംവരെ ദിക്‌ര്‍ ചെയ്യുന്നതാണ്‌ ഉത്തമം. 

ഒരവസരത്തില്‍ റസൂല്‍ തിരുമേനിഭ്ക്ഃ വീട്ടില്‍ വന്നു കയറി 
യപ്പോള്‍ ഹസ്റത്ത്‌ ആയിശ(റ)യോട്‌ ഒരു സ്ത്രീ സംസാരിച്ചു 
കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്‌ സംസാരിച്ചതെന്നു ആയി 
ശ(റ)യോട്‌ തിരുമേനിഭ്ക്ട അന്വേഷിച്ചു. ഞാന്‍ വളരെനേരം ഇബാ 
ദത്ത്‌ ചെയ്യാറുണ്ട്‌ എന്നായിരുന്നു സ്ത്രി പറഞ്ഞതെന്നു ആയി 
ശ(റ) പറഞ്ഞു. “ഇതൊരു മേന്മയൊന്നുമല്ല; കൃത്യമായും പതി 
വായും ചെയ്യുന്ന ആരാധനയാണ്‌ അല്ലാഹു ഇഷ്ടപ്പെടുന്നത്‌” 
എന്നായിരുന്നുറസുല്‍ല്‍ഷ്ട്ട അപ്പോള്‍ പറഞ്ഞത്‌. നീണ്ടനേരം ഇബാ 
ദത്ത്‌ ചെയ്യുന്നതു കൊണ്ട്‌ അല്ലാഹു മടുത്തുപോവുകയില്ല; മനു 
ഷ്യന്‍ തന്നെയാണ്‌ മടുത്തു പോവുക. പിന്നെ അവന്റെ ആരാ 
ധന ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരുന്നു. അതിനാല്‍ അതിരു 
കവിഞ്ഞ്‌ ക്ഷീണിക്കുവോളം അധികനേരം ദിക്‌ര്‍ ചെയ്യുന്നതുകൊ 
ണ്ടുള്ള ദോഷഫലം അവന്‍തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാ 
ണ്‌. 

അബ്ദുല്ലാഹിബ്നു അംറിബ്നു ആസി ഭൂനെ കുറിച്ചു പറ 
യപ്പെട്ടിരിക്കുന്നത്‌ അദ്ദേഹം നല്ല കായബലമുള്ള ഒരു സഹാബി 
യായിരുന്നുവെന്നാണ്‌. അദ്ദേഹം മുഴു രാത്രിയും നമസ്കരിക്കാ 
റുണ്ടായിരുന്നു. പകല്‍ നോമ്പ്‌ നോല്‍ക്കുകയും ചെയ്തിരുന്നു. 
ഒരു ദിവസം കൊണ്ടു തന്നെ ഖുര്‍ആന്‍ മുഴുവനും ഓതിത്തീര്‍ക്കു 
കയും ചെയ്തിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോള്‍ റസൂല്‍ തിരു 
മേനി ജ്യ; അതു വിരോധിക്കുകയാണ്‌ ചെയ്തത്‌. നമസ്കരിക്കു 
ന്നത്‌ രാത്രിയുടെ നാലിലൊരു ഭാഗമോ മൂന്നിലൊരു ഭാഗമോ ഏറി 
യാല്‍ രണ്ടിലൊരു ഭാഗമോ മാത്രമേ പാടുള്ളൂവെന്നും നോമ്പു 
നോല്‍ക്കുന്നതു അധികരിച്ചാല്‍ ഒരു ദിവസം വിട്ട മറ്റൊരു ദിവസം 
എന്ന നിലയില്‍ ആയിരിക്കേണ്ടതാണെന്നും ഖുര്‍ആന്‍ മൂന്നു ദിവ 
സത്തില്‍ കുറഞ്ഞ സമയത്തിനുള്ളില്‍ ഓതി പൂര്‍ത്തിയാക്കരു 
തെന്നുമായിരുന്നു ഹുസൂറിന്റെ കല്‍പന. എന്നാല്‍ കുറച്ചെങ്കിലും 
അധികം അനുവദിച്ചു കിട്ടുന്നതിനുവേണ്ടി അംറിബ്നു ആസ്‌. 
അഭ്യര്‍ത്ഥിച്ചു നോക്കിയെങ്കിലും തിരുമേനിഭ്ക്ട അത്‌ അനുവദി 
ച്ചില്ല. അവസാനം അദ്ദേഹം ഹുസൂറിന്റെ കല്‍പനയനുസരിച്ചു 








42 

ദിക്റെ ഇലാഹി 
തന്നെ പ്രവര്‍ത്തിച്ചു വന്നു. അദ്ദേഹത്തിന്‌ വാര്‍ദ്ധക്യം പ്രാപിച്ച 
പ്പോള്‍ അദ്ദേഹം വളരെ ദുഃഖം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു: 
ഞാന്‍ ഇത്രയും ചെയ്യുമെന്ന്‌ ഹുസൂറിനോട്‌ വാക്കുകൊടുത്തു 
പോയി. ഇപ്പോഴാണെങ്കില്‍ അതു തന്നെ ചെയ്യാന്‍ എനിക്കു സാധി 
ക്കുന്നില്ല; വളരെ വിഷമം തോന്നുന്നു. ദികർ നല്ലതാണെങ്കിലും 
നല്ല കാര്യവും അതിരു കവിഞ്ഞാല്‍ ദോഷവുമാണ്‌. ബിരിയാണി 
നല്ലതാണെങ്കിലും അധികം കഴിച്ചാല്‍ ദഹനക്കേടുണ്ടാവുമെല്ലോ. 
അതുപോലെ തന്നെ ദിക്റും കണക്കിലധികമായാല്‍ നമ്മുടെ 
ആത്മാവിന്‌ ഭാരമുണ്ടാക്കുന്നതാണ്‌. പിന്നെ കാലക്രമത്തില്‍ ദിക്റി 
നോടുതന്നെ വെറുപ്പും മടുപ്പുമാണ്‌ ഉണ്ടാവുക. അതിനാല്‍ സാവ 
കാശത്തില്‍ സഹിക്കാനും വഹിക്കാനും കഴിയുന്ന തരത്തില്‍ 
ആത്മാവില്‍ ഭാരം ചുമത്തുകയാണ്‌ വേണ്ടത്‌. 

3) നാം പാലിക്കേണ്ടുന്ന സൂക്ഷമത, നമ്മുടെ പ്രകൃതി 
ദിക്റിന്റെ ഭാഗത്ത്‌ താല്‍പര്യം കാണിക്കുന്നില്ലെങ്കിലും ആരംഭ 
ത്തില്‍ ഹൃദയത്തെക്കൊണ്ടു നിര്‍ബന്ധിച്ചു അത്‌ ചെയ്യിക്കുകയെ 
ന്നതാണ്‌. തീര്‍ച്ചയായും പൂര്‍ത്തിയാക്കുമെന്നു ഉറച്ച തീരുമാനം 
എടുക്കുകയും പിശാച്‌ എത്രതന്നെ ശ്രമിച്ചാലും ഞാന്‍ അവന്റെ 
വാക്കു സ്വീകരിക്കുകയില്ലെന്ന്‌ തീരുമാനിക്കുകയും ചെയ്യുക. മനു 
ഷ്യന്‍ ഈ നിലയില്‍ തീരുമാനം എടുക്കുകയാണെങ്കില്‍ നമ്മുടെ 
പ്രകൃതിയെ നമുക്ക്‌ അനുകൂലമാക്കിക്കൊണ്ടു വരാന്‍ സാധിക്കു 
ന്നതാണ്‌. റേ-ടേക്കണ്‍ എന്നൊരു പ്രസിദ്ധനായ വക്കീലുണ്ടായി 
രുന്നു. ഒരു കേസ്സില്‍ അദ്ദേഹത്തിനെതിരായി മറ്റൊരു വക്കീല്‍ 
വക്കാലത്തെടുത്തു. റേ-ടേക്കനോട്‌ വാദിച്ചു ജയിക്കാന്‍ സാധി 
ക്കുകയില്ലെന്ന്‌ മനസ്സി ലാക്കിയ ആ വക്കീല്‍ ഒരു തന്ത്രം 
പ്രയോഗിച്ചു. മജിസ്ട്രേറ്റമായി സംസാരിക്കുന്ന ഒരു സന്ദര്‍ഭത്തില്‍ 
സംസാര മദ്ധ്യേ ആ വക്കീല്‍ മജിസ്ട്രേറ്റിനോടു പറഞ്ഞു. റേടേ 
ക്കന്റെ വാദം, എത്ര സമര്‍ത്ഥനായ മജിസ്ട്രേറ്റായാലും അയാളെ 
തനിക്കനുകൂലമാക്കി മാറ്റാന്‍ കഴിയുമെന്നാണ്‌. ഇത്‌ കേട്ടപ്പോള്‍ 
മജിസ്ട്രേറ്റിനു വാശികൂടി. മജിസ്ട്രേറ്റ്‌ തീരുമാനിച്ചു, റേടേക്കണ്‍ 
എത്ര സമര്‍ത്ഥമായി വാദിച്ചാലും താന്‍ അദ്ദേഹത്തിനനുകുലമായി 
കേസ്‌ വിധിക്കുകയില്ലെന്ന്‌. അവസാനം റേട്ടേക്കന്റെ കേസ്‌ മജി 


43 
ദിക്റെ ഇലാഹി 
സ്ട്രേറ്റിന്റെ മുമ്പാകെ വന്നു. റേടേക്കണ്‍ വളരെ സമര്‍ത്ഥമായ 
നിലയില്‍ വാദിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ വാദത്തെ മജിസ്ട്രേറ്റ്‌ 
ഖണ്ഡിക്കുകയാണ്‌ ചെയ്തത്‌. വിവിധ രൂപത്തില്‍ വാദിച്ചു നോക്കി 
യിട്ടും അവസാനം മജിസ്ട്രേട്ട്‌ കേസ്‌ അദ്ദേഹത്തിനു പ്രതികൂല 
മായാണ്‌ വിധിച്ചത്‌. ഇതു മനസ്സിലാക്കിത്തരുന്നത്‌, മനുഷ്യന്‍ 
ഒരു കാര്യത്തിനുവേണ്ടി ദൃഡാനിശ്ചയം ചെയ്താല്‍ ആ നിശ്ചയം 
മാറ്റാന്‍ മറ്റ്‌ ഒരു ശക്തിക്കും എളുപ്പത്തില്‍ സാധ്യമല്ലെന്നാണ്‌. 
ആരംഭത്തില്‍ ഈ ഒരു നിലപാട്‌ തന്നെയാണ്‌ ദിക്റെ ഇലാഹി 
യുടെ കാര്യത്തിലും നാം സ്വീകരിക്കേണ്ടത്‌. 
4) ദിക്ര്‍ ചെയ്യുമ്പോള്‍ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷ്മത, die ചെയ്യു 
മ്പോള്‍ ദേഹത്തിനു വിഷമമോ വേദനയോ ഉണ്ടാവുന്ന അവസ്ഥ 
യിലോ സ്ഥലത്തോ ദിക്ര്‍ ചെയ്യരുത്‌ എന്നുള്ളതാണ്‌. ഉദാഹരണ 
മായി 3150 ചെയ്യാന്‍ ഇരിക്കുന്ന സ്ഥലത്ത്‌ കുത്തുകയും തറക്കു 
കയും ചെയ്യുന്ന സാധനങ്ങള്‍ ഒന്നും തന്നെ ഉണ്ടാവരുത്‌. ഉണ്ടെ 
ങ്കില്‍ അതാദ്യം നീക്കം ചെയ്തിട്ടു മാത്രമെ ദിക്റില്‍ ഏര്‍പ്പെടാന്‍ 
പാടുള്ളൂ. 
5) ദിക്റില്‍ നമുക്ക്‌ ലഭിക്കുന്ന അവസ്ഥ എന്തു തന്നെയായാലും 
അത്‌ സ്വീകരിക്കാനുള്ള മനഃസ്ഥിതിയുണ്ടാകണം. ആദ്യഘട്ട 
ത്തില്‍ ദിക്റില്‍ താല്‍പര്യക്കുറവും അശ്രദ്ധയും ഉണ്ടായാല്‍ 
പോലും കാലക്രമത്തില്‍ അവന്റെ പ്രകൃതി ദിക്റിന്റെ ഭാഗത്തേക്കു 
ചാഞ്ഞു വരുന്നതാണ്‌. 
6) ദിക്‌ര്‍ ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ടതാണ്‌. യഥാര്‍ത്ഥ ഭയ 
ഭക്തി ആദ്യഘട്ടത്തില്‍ ഉണ്ടാകുന്നില്ലെങ്കില്‍തന്നെ ബാഹ്യമായി 
ഭയഭക്തി തോന്നിക്കുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കണം. ചില കാര്യ 
ങ്ങള്‍ ആരംഭത്തില്‍ കൃത്രിമമായുണ്ടാക്കാന്‍ ശ്രമിക്കുകയാണെ 
ങ്കില്‍ പിന്നീടത്‌ യഥാര്‍ത്ഥമായിത്തന്നെ ഉണ്ടായി വരുന്നതാണ്‌. 
അതിനാല്‍ ഭയഭക്തിയുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും കര 
ച്ചിലിന്റെ നിലപാട്‌ ബാഹ്യമായി ഉണ്ടാക്കിത്തീര്‍ക്കാന്‍ ശ്രമിക്കു 
കയും ചെയ്യേണ്ടതത്രെ. അതിന്റെ ഫലമായി കാല്രകമത്തില്‍ 
യഥാര്‍ത്ഥമായ ഭയഭക്തി തന്നെ ഉണ്ടായിത്തീരും. 

ഒരു പ്രൊഫസറെകുറിച്ചു പറയപ്പെടുന്നു; അദ്ദേഹം ആദ്യം 


44 
ദിക്റെ ഇലാഹി 
വളരെ മയമുള്ള ഹൃദയത്തോടുകൂടിയ ആളായിരുന്നു. എന്നാല്‍ 
പിന്നീട അദ്ദേഹം കടുത്ത ഹൃദയമുള്ള ആളായി മാറിപ്പോയി. 
അദ്ദേഹത്തിന്റെ മൃദുല സ്വഭാവം കാരണമായി അദ്ദേഹത്തിനു 
വളരെ വിഷമം നേരിടേണ്ടതായി വന്നിരുന്നു. അക്കാരണത്താല്‍ 
അദ്ദേഹത്തിനു തന്റെ സ്വഭാവത്തില്‍ ഒരു മാറ്റം വരുത്താന്‍ തീരു 
മാനിച്ചു. അങ്ങിനെ അദ്ദേഹം തന്റെ പ്രകൃതിക്ക്‌ വിരുദ്ധമായ നില 
യില്‍ ആളുകളോടു (കൂരമായി പെരുമാറാന്‍ തുടങ്ങി. 
അദ്ദേഹത്തിന്റെ പ്രകൃതം ലോലമായിരുന്നെങ്കിലും തല്‍ഫലമായി 
സാവകാശത്തില്‍ അദ്ദേഹത്തിന്റെ പ്രകൃതി കടുപ്പമുള്ളതായി 
ത്തീര്‍ന്നു. പ്രൊഫസര്‍ തന്റെ പ്രകൃതിയെയും സമ്മ്രദായത്തെയും 
തിന്മയുടെ ഭാഗത്തേക്കാണ്‌ കൊണ്ടു പോയത്‌. നിങ്ങള്‍ നിങ്ങ 
ളുടെ പ്രകൃതിയെ നന്മയുടെ ഭാഗത്തേക്ക്‌ കൊണ്ടുപോകാന്‍ ശ്രമി 
ക്കുക. അങ്ങിനെ ചെയ്താല്‍ തീര്‍ച്ചയായും നിങ്ങളില്‍ മെല്ലെ 
മെല്ലെ യഥാര്‍ത്ഥമായ ഭയഭക്തി ഉണ്ടായി വരുന്നതാണ്‌. ഒരു 
ദിവസം ഒരു സെക്കന്റെങ്കിലും യഥാര്‍ത്ഥമായ ഭയഭക്തി ഉണ്ടാ 
ക്കാന്‍ കഴിഞ്ഞാല്‍ രണ്ടാമത്തെ ദിവസം അതു കൂടുതല്‍ സമയം 
ഉണ്ടായിത്തീരുന്നതാണ്‌. അവസാനം തീര്‍ച്ചയായും നിങ്ങള്‍ക്ക 
തില്‍ വിജയം കൈവരുന്നതായിരിക്കും. 
ദികർ ചെയ്യേണ്ടതു വളരെ ആവശ്യമാണെന്നു വ്യക്തമായി. 
ഇനി അത്‌ ഏതെല്ലാം സമയത്ത്‌ വേണമെന്ന്‌ മനസ്സിലാക്കേണ്ടി 
യിരിക്കുന്നു. വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു:- 
"Cep AEs ഥൂ AU! 19353 Sat മി! 
“നമസ്കാരം നിര്‍വ്വഹിച്ചു കഴിഞ്ഞാല്‍ നിങ്ങള്‍ അല്ലാഹുവിനെ 
നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടക്കുന്ന അവസ്ഥയിലും 
സ്മരിച്ചുകൊണ്ടിരിക്കുക(ദിക്ര്‍ ചെയ്തു കൊണ്ടിരിക്കുക)”. സദാ 
സമയവും അല്ലാഹുവിന്റെ ദിക്റില്‍ നാം ഏര്‍പ്പെടുകയാണ്‌ വേണ്ട 
ത്‌. റസൂല്‍ തിരുമേനിഭ്ക്ട യെ കുറിച്ച്‌ ആയിശ സിദ്ദീഖ(റ) പറയു 
ന്നത:- 


aus IS de ച്ചു ചവ (രി: ദള റസൂല്‍ തിരുമേനി 


45 
ദിക്റെ ഇലാഹി 


സദാസമയവും അല്ലാഹുവിന്റെ ദിക്‌റില്‍ മുഴുകിയിരുന്നുവെന്നാ 
ണ്‌. എന്നാല്‍ ചില പ്രത്യേക സമയം ദിക്റിനുവേണ്ടി വിശുദ്ധ 
ഖുര്‍ആന്‍ തന്നെ വിവരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം. അത്‌ 
പറയുന്നു.- 


SM EP ക്ട 
“നിങ്ങള്‍ അല്ലാഹുവിനെ “ബുക്റ' “അസീല' എന്നീ 
സമയങ്ങളില്‍ സ്മരിക്കുക.” ഈ രണ്ടു സമയവും ദൈവസ്മര 
ണക്ക്‌ വളരെ ഉത്തമമായതാണെന്ന്‌ മനസ്സിലാക്കിത്തന്നിരിക്കുന്നു. 
“ബുക്റ്‌ യെന്ന്‌ അറബിയില്‍ പറയുന്നത്‌ പ്രഭാതം മുതല്‍ സുര്യോ 
ദയം വരെയുള്ള സമയത്തിനാണ്‌. അതിനാല്‍ പ്രഭാത നമസ്്‌കാ 
രാനന്തരം സുര്യോദയം വരെയുള്ള സമയത്ത്‌ “ദിക്‌ര്‍ ചെയ്യണമെ 
ന്നാണ്‌ മനസ്സിലാവുന്നത്‌. മറ്റൊരു സമയം “അസീല്‌ യാണ്‌ 
“അസീല്‍ എന്ന്‌ അറബി ഭാഷയില്‍ പറയുന്നത്‌ അസര്‍ 
( സായാഹ്നം) മുതല്‍ സുര്യാസത്മനം വരെയുള്ള സമയത്തിനാ 
ണ്‌. അതിനാല്‍ ആ സമയവും ദികർ ചെയ്യാനുള്ള നല്ല അവസര 
മാണെന്നു മനസ്സിലായി. 
ദിക്റിനുള്ള മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമ 
ത്തെയും സമയം ഖുര്‍ആനില്‍ നിന്നു മനസ്സിലാവുന്നതു ഇതാ 


v 


em. 
ടി pulo Qo HE പ pus Oggi ue Sed 
(em ച്ച I els RI SUI ടി ക്ട 
“സൂര്യോദയത്തിന്‌ മുമ്പും സൂര്യാസ്തമനത്തിനു മുമ്പും (ഈ 
രണ്ട്‌ സമയത്തെകുറിച്ചും മുമ്പു പറഞ്ഞു കഴിഞ്ഞു) രാത്രി സമ 
യങ്ങളിലും പകലിന്റെ രണ്ടറ്റങ്ങളിലും നീ നിന്റെ റബ്ബിനെ സ്തുതി 
ക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ചെയ്യുക: നിന്റെ ആഗ്രഹങ്ങള്‍ 
പൂര്‍ത്തിയാവാന്‍ വേണ്ടി.” ഈ ആയത്തില്‍ ആദ്യം പറഞ്ഞ രണ്ടു 


സമയങ്ങള്‍ക്കു പുറമെ സുര്യോദയത്തിനു ശേഷമുള്ള സമയവും 
രാത്രിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഭാഗവും ദിക്റെ 


46 
ദിക്റെ ഇലാഹി 
ഇലാഹിക്ക്‌ വളരെ പ്രയോജനകരമായ സമയമാണെന്നു മനസ്സി 
ലാക്കിത്തന്നിരിക്കുന്നു. 
ദിക്‌ര്‍ ചെയ്യാനുള്ള ആറാമത്തെ സമയം എല്ലാ ഓരോ നമ 
സ്കാരാനന്തരവുമാണ്‌. റസൂല്‍ തിരുമേനിഴ്ട്!: ഈ സമയങ്ങളില്‍ 
പതിവായി ദിക്‌ര്‍ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങിനെ അതു ഒരു 
സുന്നത്തായിത്തീര്‍ന്നിരിക്കുകയാണ്‌. ഇബ്നു അബ്ബാസ്‌ പറ 
യുന്നതു:- 
ട്രി Sil ISG All ടം 3 AAA ചി എന്ന ദികർ 
കേള്‍ക്കുമ്പോള്‍ നമസ്കാരം അവസാനിച്ചുവെന്നു ഞങ്ങള്‍ മന 
സ്സിലാക്കിയിരുന്നുവെന്നാണ്‌. അപ്പോള്‍ നമസ്കാരാനന്തരം 
ചെയ്യേണ്ട ഒരു ദികർ ഇതാണെന്നു മനസ്സിലായി. മറ്റൊരു ദിക്ര്‍ 
സുബഹാനല്ലാഹ്‌, അല്‍ഹംദുലില്ലാഹ്‌, അല്ലാഹു അക്ബര്‍ എന്ന 
ദിക്റുകളാണ്‌. ഇതില്‍ ആദ്യത്തെ രണ്ടും 33 പ്രാവശ്യവും അവ 
സാനത്തേത്‌ 34 പ്രാവശ്യവും ചൊല്ലെണ്ടതാണ്‌. ഈ ദിക്റിനെ 
കുറിച്ചു വിവിധ രൂപത്തില്‍ റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 
പ്രബലമായ നിവേദനം ഈ വിവരിച്ച രീതിയില്‍ തന്നെയാണെ 
ന്നാണ്‌ മനസ്സിലാവുന്നത്‌.അതായത്‌ ആദ്യത്തെ രണ്ട്‌ ദിക്റുകളും 
33 പ്രവശ്യവും മൂന്നാമത്തേത്‌ 34 പ്രാവശ്യവും ചൊല്ലുക. നമ 
സ്കാരത്തിന്‌ ശേഷമുള്ള സമയം ദിക്റിനു നല്ല സമയമാണെന്നു 
മനസ്സിലായി. ആ സമയം തീര്‍ച്ചയായും ദിക്റ്‌ ചൊല്ലേണ്ടതാണ്‌. 
എന്നെയും ഖലീഫത്തുല്‍ മസീഹ്‌ അവൃല്‍.ട്യുവിനെയും ഹദ്റത്ത്‌ 
മസീഹ്‌ മനഇദ 8&9 മിനെയും കണ്ടുകൊണ്ട്‌ ഞങ്ങള്‍ നമസ്കാ 
രാനന്തരം ദിക്‌ര്‍ ചെയ്യാറുണ്ടായിരുന്നില്ലെന്നും ചിലര്‍ തെറ്റിദ്ധരി 
ച്ചിരിക്കുകയാണ്‌. അതു ശരിയല്ല. ഹദ്റത്ത്‌ മസീഹ്‌ മനഈദ്‌ ദടടിമും 
ഖലീഫത്തുല്‍ മസീഹ്‌ അവ്വലും ദിക്‌ര്‍ ചെയ്യാറുണ്ടായിരുന്നു. 
ഞാനും ചെയ്യാറുണ്ട്‌. പക്ഷെ ഉച്ചത്തില്‍ ചെയ്യാറില്ലെന്നു 
മാധ്രം.അതിനാല്‍ നമസ്ക്കാരത്തിന്‌ ശേഷം അനിവാര്യമായും 
ദിക്റ്‌ ചെയ്യേണ്ടതാണ്‌. 
ദിക്റിനെ സംബന്ധിച്ച്‌ മറ്റു ചില സൂക്ഷ്മതകള്‍ പാലിക്കേ 
ണ്ടതുണ്ട്‌. ഹദീസില്‍ വ്യക്തമാകുന്ന ചില സന്ദര്‍ഭങ്ങളിലൊഴികെ 


47 

ദിക്റെ ഇലാഹി 
സദസ്സില്‍ വെച്ച്‌ ശബ്ദ്ധമുയര്‍ത്തി ദിക്ര്‍ ചെയ്യരുത്‌. അങ്ങിനെ 
ചെയ്യുന്നതുകൊണ്ട്‌ ചിലപ്പോള്‍ പ്രകടനാത്മകത സംജാതമാകാന്‍ 
ഇടവരുന്നതാണ്‌; മറ്റുള്ളവര്‍ക്ക്‌ അതു നമസ്കരിക്കുന്നതിനും 
ദിക്‌ര്‍ ചെയ്യുന്നതിനും വിഷമമുണ്ടാക്കുകയും ചെയ്യും. 

ഓര്‍മ്മവെയ്ക്കേണ്ടുന്ന മറ്റൊരു കാര്യമിതാണ്‌. പുതുതായി 
സ്വീകരിക്കുന്ന ചില സ്രമ്പദായം നമുക്കു ഭാരമായി തോന്നിയേ 
ക്കാം. അതു ചെയ്യാന്‍ ഹൃദയം വൈമനസ്യം കാണിച്ചുവെന്നും 
വരാം. അതുകൊണ്ടാണ്‌ ചിലര്‍ പറയുന്നത്‌ ദികർ ചെയ്യുന്നതില്‍ 
ഹൃദയ സാന്നിദ്ധ്യം ഉണ്ടാകുന്നില്ലായെന്ന്‌. എന്നാല്‍ ഏതെങ്കിലും 
ഒരു കലയില്‍ ഒരു വ്യക്തി ഒരു ദിവസംകൊണ്ടു പൂര്‍ണ്ണനായി 
ത്തീരുമോ? ഒരിക്കലുമില്ല. പക്ഷെ മെല്ലെ മെല്ലെ അല്പ കാലത്തി 
നുശേഷമാണ്‌ അതിലവന്‍ നിപുണനായിത്തീരുന്നത്‌. അതിനാല്‍ 
ആരംഭത്തില്‍ ദിക്റെ ഇലാഹിയുടെ കാര്യത്തില്‍ അവന്‍ ഹൃദയ 
സാന്നിദ്ധ്യം ഉണ്ടാവുന്നില്ലെങ്കിലും അവന്‍ അതു ഭാരമായിത്തോ 
ന്നുന്നുവെങ്കിലും അതിലവന്‍ പരിശ്രമിക്കേണ്ടതില്ല. ക്രമത്തില്‍ 
ഹൃദയം അതില്‍ ഇണങ്ങിച്ചേരുന്നതാണ്‌. എന്നാല്‍ അതിനു 
വേണ്ടി ദികർ നിലനിര്‍ത്തിപ്പോരേണ്ടതാവശ്യമാണ്‌. 

ചിലര്‍ പറയാറുള്ളത്‌ ദിക്ര്‍ ചെയ്യുന്നതില്‍ ഒരു തരം ആന 
ന്ദവും അഭിരുചിയും ഉണ്ടാകാറുണ്ടെന്ന്‌. പക്ഷെ മാനസികമായ 
ആനന്ദവും അഭിരുചിയും നാം അന്വേഷിക്കാതിരിക്കേണ്ടതാണ്‌. 
ദിക്‌ര്‍ ചെയ്യുന്ന അവസരത്തില്‍ നമ്മുടെ ലക്ഷ്യം ആനന്ദം ലഭി 
ക്കുകയെന്നതായിരിക്കരുത്‌. അതൊരു ആരാധനയാണെന്നു കരു 
തിയായിരിക്കണം നാമത്‌ നിര്‍വ്ൃഹിക്കേണ്ടത്‌. ആനന്ദം യഥാര്‍ത്ഥ 
മായ ഉദ്ദേശമല്ല; യഥാര്‍ത്ഥമായ ലക്ഷ്യം ആരാധനയാണ്‌. ആരാ 
ധന സ്വീകാര്യമാകുന്നത്‌ അത്‌ ആരാധനയാണെന്നു കരുതി ചെയ്യു 
മ്പോഴാണ്‌. 

ദിക്ര്‍ ചെയ്യാന്‍ ചില ദിവസങ്ങളില്‍ മനസ്സിനു വികാസവും 
അഭിരുചിയും ഉണ്ടാകുന്നുവെങ്കിലും മറ്റു ചില ദിവസങ്ങളില്‍ മന 
quid ഇടുക്കവും സതംഭനാവസ്ഥയും അനുഭവപ്പെടുവെന്നു 
ചിലര്‍ പറയുന്നു. അങ്ങിനെയുള്ളവരും പരിശ്രമിക്കേണ്ടതിലച്ല. 
സ്തംഭനാവസ്ഥയും ഇടുക്കവും എല്ലാതരക്കാരായ ആളുകളിലും 








48 
ദിക്റെ ഇലാഹി 
ഉണ്ടാകാറുണ്ട്‌. ഒരവസരത്തില്‍ ഒരു സഹാബി റസൂല്‍ തിരുമേ 
നിഭ്്യ; യുടെ സദസ്സില്‍ വന്നിട്ടു പറഞ്ഞു: “ഹുസൂര്‍, ഞാന്‍ കപട 
വിശ്വാസിയാണ്‌.” ഹുസൂര്‍ പറഞ്ഞു: അല്ല; നിങ്ങള്‍ മുസല്‍മാ 
നാണ്‌; അദ്ദേഹം പറഞ്ഞു ഞാന്‍ അങ്ങയുടെ മുമ്പാകെ വരു 
മ്പോള്‍ സ്വര്‍ഗ്ഗവും നരകവും എന്റെ കണ്‍മുമ്പാകെ ദൃശ്യമാകു 
ന്നതുപോലെ തോന്നുന്നു; വീട്ടില്‍ തിരിച്ചുചെല്ലുമ്പോള്‍ ആ ഒര 
വസ്ഥ ഇല്ലാതാവുന്നു. തിരുനബിഭ്ട്!: പറഞ്ഞു: അതേ അവസ്ഥ 
തന്നെ സദാസമയവും നിങ്ങളില്‍ നിലനില്‍ക്കുകയാണെങ്കില്‍ 
നിങ്ങള്‍ മരിച്ചു പോകും. വാസ്തവമിതാണ്‌, എല്ലാ സമയവും 
മനുഷ്യനില്‍ ഒരേ അവസ്ഥതന്നെ ഉണ്ടാവുകയാണെങ്കില്‍ പിന്നെ 
അവ വികസിക്കാനും പുരോഗതി പ്രാപിക്കാനുമുള്ള കഴിവ്‌ വിന 
ഷ്ടമായിത്തീരുകയാണ്‌ ചെയ്യുക. അതിനാല്‍ അല്ലാഹു ചിലപ്പോള്‍ 
മനുഷ്യനെ അവന്റെ യഥാര്‍ത്ഥ സ്ഥാനത്തുനിന്നു താഴോട്ട്‌ 
കൊണ്ട്‌ വരുന്നു. അത്‌ അവന്‍ കൂടുതല്‍ ഉയരത്തില്‍ കയറിച്ചാ 
ടാനും ഉയര്‍ന്ന പദവി കരസ്ഥമാക്കാനും വേണ്ടിയത്രെ. ചിലപ്പോള്‍ 
അല്ലാഹു അവനെ മേല്‍പ്പോട്ടുയര്‍ത്തുകയും ചെയ്യുന്നു. 
സ്തംഭനാവസ്ഥയെകുറിച്ച്‌ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു 
തരത്തിലുള്ള ഇടുക്കവും സ്തംഭനാവസ്ഥയും നല്ലതും മറ്റൊരു 
തരത്തിലുള്ളത്‌ ചീത്തയുമാണെന്നാകുന്നു. അതു തിരിച്ചറിയേ 
ണ്ടത്‌ ഇങ്ങനെയാണ്‌. ദിക്‌ര്‍ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആത്മീയാ 
ഭിരുചിയെക്കുറിച്ച്‌ ഒരു പദവി നിശ്ചയിക്കുക. ഉദാഹരണമായി 
ഒന്നാമത്തെ പദവി. അതിനു മുകളില്‍ രണ്ടും മൂന്നും നാലും 
അഞ്ചും പദവികള്‍ എന്നിങ്ങനെയുണ്ട്‌. രണ്ടാം പദവിയിലുള്ള 
ഒരാളില്‍ സ്തംഭനാവസ്ഥ ഉണ്ടാവുകയും അത്‌ അവനെ ഒന്നാം 
പദവിയിലേക്ക്‌ താഴ്ത്തുകയുമാണ്‌ ചെയ്യുന്നതെങ്കില്‍ ആ സ്തം 
ഭനാവസ്ഥ അവനെ സംബന്ധിച്ചിടത്തോളം ചീത്തയല്ല. അത്‌ അവ 
നില്‍ പുരോഗതിയുണ്ടാക്കാനുള്ള സ്തംഭനാവസ്ഥയാണെന്നു 
കരുതാം. എന്നാല്‍ നാലാം പദവിയിലുള്ള ഒരാളെ സ്തംഭനാവസ്ഥ 
മൂന്നിനു പകരം രണ്ടാമത്തെയോ ഒന്നാമത്തെയോ പദവിയിലേ 
ക്കാണ്‌ താഴ്ത്തുന്നതെങ്കില്‍ ആ സ്തംഭനാവസ്ഥ അവനെ സംബ 
ന്ധിച്ചിടത്തോളം ആപല്‍ക്കരമാണ്‌. അത്തരക്കാര്‍ കൂടുതല്‍ സാഹ 





49 
ദിക്റെ ഇലാഹി 
സപ്പെട്ട പരിശ്രമിക്കേണ്ടതാവശ്യമാണ്‌. 
നമസ്കാരം 

ഇനി ഞാന്‍ നമസ്കാരത്തെക്കുറിച്ചു പറയാം. ഇതു വളരെ 
ആവശ്യമായതും പ്രധാനപ്പെട്ടതുമായ ”ദിക്ര്‍' ആണ്‌. എന്തുകൊ 
ണ്ടെന്നാല്‍ നമസ്കാരത്തില്‍ മനുഷ്യന്‍ നിന്ന്‌ കൊണ്ടും കുനി 
ഞ്ഞുകൊണ്ടും (റുകൂഅ്‌) സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും (സു 
ജൂദ്‌) ഇരുന്നു കൊണ്ടുമെല്ലാം ദിക്‌ര്‍ ചെയ്യുന്നു. കൂടാതെ നമ 
സ്കാരത്തില്‍ ഖുര്‍ആന്‍ ഓതുന്നു, വേറെ ചില ദിക്റുകളും ചെയ്യു 
ന്നു. ചുരുക്കത്തില്‍ പലവിധ ദിക്റുകളുടെയും സമ്മിശ്രമായ ഒരു 
ആരാധനയാണ്‌ നമസ്കാരമെന്ന്‌ പറയാം. വളരെ വിശദീകരണം 
ആവശ്യമായ ഒരു വിഷയമായതിനാല്‍ തുടക്കത്തില്‍ ഞാന്‍ 
ഇതിനെ വിട്ടുകളഞ്ഞതായിരുന്നു. എന്നാല്‍ ഇതിനെ കുറിച്ച്‌ 
അല്‍പം വിശദീകരിക്കുകയാണ്‌. 

നമസ്കാരം മൂന്നു തരത്തിലാണ്‌. 1) ഫര്‍ള്‍ 2) സുന്നത്ത്‌ 3) 
നഫല്‍. ഫര്‍ള്‌ നമസ്കാരവും സുന്നത്ത്‌ നമസ്ക്കാരവും 
എല്ലാവരും നിര്‍വൃഹിക്കുന്നുണ്ട്‌. സുന്നത്തു നമസ്കാരം നിശ്ച 
യിച്ചിരിക്കുന്നത്‌ ഫര്‍ള്‍ നമസ്കാരത്തില്‍ വന്ന്‌ പോയേക്കാനിട 
യുള്ള തെറ്റുകള്‍ക്കും കുറവുകള്‍ക്കും ഒരു പരിഹാരമായിത്തീ 
രാൻ വേണ്ടിയാണെന്ന്‌ മനസ്സിലാക്കേണ്ടതാണ്‌. ദൈവ സന്നിധി 
യില്‍ പൂര്‍ണ്ണമായ നമസ്‌കാരമല്ലാതെ അപൂര്‍ണ്ണമായ നമസ്കാരം 
സ്വീകാര്യമാവുകയില്ല. ഫര്‍ളു നമസ്കാരത്തില്‍ എന്തെങ്കിലും 
ന്യൂനത വന്നു പോയാല്‍ സുന്നത്തു നമസ്കാരം മുഖേന അത്‌ 
പരിഹരിക്കപ്പെടുന്നതാണ്‌. ഉദാഹരണമായി ഓരാള്‍ക്ക്‌ നമസ്്‌കാ 
രത്തില്‍ ഒരു റകഅത്തില്‍ വല്ല ചിന്തകളും കാരണം ശരിക്കും 
ശ്രദ്ധ കേന്ദ്രീകരിക്കാന്‍ സാധിച്ചില്ലെന്നു വന്നാല്‍ അക്കാരണ 
ത്താല്‍ അവന്റെ ആ റകഅത്ത്‌ സ്വീകാര്യമായില്ലെന്നു വരാം. 
അതിനു പകരം സുന്നത്തു നമസ്കാരം അതിനു പരിഹാരമായി 
ത്തീരുന്നതാണ്‌. റസൂല്‍ തിരുമേനില്‍്ള്ടക്ക്‌ മനുഷ്യന്റെ മാനസിക 
നില നന്നായി അറിയാം. അതിനാലാണ്‌ തിരുനബികദ്ക്ഃ 
ഫര്‍ളുകളോടൊപ്പം സുന്നത്തും നിശ്ചയിച്ചിരിക്കുന്നത്‌. അത്‌ 
ആ പുണ്യപുമാന്‍ സമുദായത്തിനു ചെയ്തിരിക്കുന്ന വലിയൊരു 


50 
ദിക്റെ ഇലാഹി 

നന്മയാണ്‌. 

ഇനി നഫലുകളെകുറിച്ചാണ്‌ മനസ്സിലാക്കാനുള്ളത്‌. അത്‌ 
അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാര്‍ഗ്ഗമാണ്‌. അത്‌ 
മനുഷ്യനെ മോക്ഷത്തിനു പുറമെ ഉന്നതമായ പദവി കരസ്ഥമാ 
ക്കാന്‍ സഹായിക്കുന്നു. അതിനാല്‍ അല്ലാഹുവിന്റെ സാമീപ്യം 
കരസ്ഥമാക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍ നഫലിയായ (ഐച്ഛീകമാ 
യ) നമസ്കാരങ്ങള്‍ അധികമായി ചെയ്യാന്‍ ശ്രമിക്കേണ്ടതാണ്‌. 
പല നഫ്ലിയായ നമസ്കാരങ്ങളും ഉണ്ട്‌. ചിലത്‌ പകലനുഷ്ഠി 
ക്കേണ്ടവ, ചിലത്‌ രാത്രിയനുഷ്ഠിക്കേണ്ടവ. മദ്ധ്യരാത്രി കഴിഞ്ഞു 
അനുഷ്ഠിക്കുന്നൊരു നഫല്‍ നമസ്കാരത്തിന്‌ തഹജ്ജൂദ്‌ നമ 
സ്കാരമെന്നു പറയുന്നു.അതു പ്രധാനപ്പെട്ട ഒരു നമസ്്‌കാരമാ 
ണ്‌. അതിന്റെ മഹത്വത്തെകുറിച്ച അല്ലാഹു വിശുദ്ധ ഖുര്‍ആനില്‍ 
ഇങ്ങിനെയാണ്‌ വിവരിച്ചിരിക്കുന്നത്‌. 
X3 T Gb; Ast ge Jai 7: à “രാത്രിയില്‍ എഴുന്നേറ്റ്‌ marie, 
രിക്കുന്നതു ആത്മാവിനെ നിയന്ത്രിക്കുന്നതിനും സംസാരത്തെ 
ഭൂജുവാക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാര്‍ഗ്ഗമാകുന്നു.” 
“തഹ്ജ്ജൂദ്‌ നമസ്കരിക്കുന്നവര്‍ക്ക്‌ വമ്പിച്ച ആത്മീയ പരിഷ്ക 
രണമുണ്ടാവുന്നതാണെന്നും പ്രത്യേകമായ ആത്മീയ കഴിവും 
ശക്തിയും ലഭ്യമാവുന്നതാണെന്നും അനുഭവം മുഖേന മനസ്സി 
ലാക്കാവുന്നതാണ്‌. ബഹുമാന്യരായ സഹാബിമാര്‍ പലരും അതു 
പതിവായി നിര്‍വ്ൃഹിക്കാറുണ്ടായിരുന്നു. ഐച്ഛികമായ നമസ്്‌കാ 
രമായിരുന്നിട്ട്‌ പോലും “തഹ്ജ്ജുദ്‌' സഹാബിമാരില്‍ ആരെലാം 
നിര്‍വൃഹിക്കാറുണ്ട്‌, ആരെല്ലാം നിര്‍വൃഹിക്കാറില്ലാ എന്ന്‌ മനസ്സി 
ലാക്കാന്‍ വേണ്ടി റസൂല്‍ തിരുമേനിഷ്ക്്ഃ രാത്രി സമയം angl 
ക്കറങ്ങി നോക്കാറുണ്ടായിരുന്നു. ഒരവസരത്തില്‍ ഒരു സദസ്സില്‍ 
വെച്ചു അബ്ദുല്ലാഹിബ്നു ഉമറി.ഷ്കു.നെ കുറിച്ചുള്ള പ്രസ്താവമു 
ണ്ടായി. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്നും അദ്ദേഹത്തില്‍ 
പല നല്ല ഗുണങ്ങളും ഉണ്ടെന്നും ആളുകള്‍ പറഞ്ഞു. ഇതുകേട്ട 
പ്പോള്‍ റസൂല്‍ തിരുമേനിഭ്ക്; പറഞ്ഞു “അതേ, അദ്ദേഹം, നല്ലൊ 
രാളു തന്നെയാണ്‌; അദ്ദേഹം “തഹ്ജ്ജൂദ്‌' കൂടി നമസ്കരിക്കുമെ 








ദിക്റെ ഇലാഹി y 
ങ്കില്‍. അബ്ദുല്ലാഹിബ്നു ഉമര്‍. യുവാവായിരുന്നു. “തഹ്ജ്ജൂദ്‌” 
നമസ്കരിക്കുന്ന കാര്യത്തില്‍ അദ്ദേഹം മടികാണിക്കാറുണ്ടായി 
രുന്നു . അതിനാലായിരുന്നു റസൂല്‍ തിരുമേനി ഈ വിധത്തില്‍ 
ഇതിലേക്ക്‌ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചത്‌. 

ഹദ്റത്ത്‌ റസൂല്‍ coenae അരുള്‍ ചെയ്യുകയാണ്‌. രാത്രി 
സമയം തഹ്ജ്ജൂദ നമസ്കരിക്കുന്നതിനു വേണ്ടി സ്വയം ഉണരു 
കയും തഹ്ജ്ജൂദ്‌ നമസ്കരിക്കുകയും ഭാര്യയെ തഹ്ജ്ജൂദ്‌ നമ 
സ്കരിക്കാനായി ഉണര്‍ത്തുകയും ഉണര്‍ന്നില്ലെങ്കില്‍ മുഖത്തു 
വെള്ളം കുടയുകയും ചെയ്യുന്ന ഭര്‍ത്താവിന്റെയും അതുപോലെ 
തന്നെ രാത്രി സ്വയം ഉണരുകയും തഹ്്‌ജ്ജൂദ്‌ നമസ്കരിക്കുകയും 
തഹ്ജ്ജൂദ്‌ നമസ്കരിക്കാനായി ഭര്‍ത്താവിനെ ഉണര്‍ത്തുകയും 
ഉണര്‍ന്നില്ലെങ്കില്‍ മുഖത്തു വെള്ളം കുടയുകയും ചെയ്യുന്ന ഭാര്യ 
യുടെ യും മേല്‍ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭര്‍ത്താ 
വിനെ ബഹുമാനിക്കണമെന്നു പഠിപ്പിക്കുന്ന റസൂല്‍ തിരു 
മേനിഭ്ക്ട തന്നെയാണ്‌ ഇവിടെ തഹ്ജ്ജൂദ്‌ നമസ്കാരത്തിനുണര്‍ 
ത്താനായി ഭര്‍ത്താവിന്റെ മുഖത്ത്‌ വെള്ളം കുടയാനുള്ള അനു 
വാദം നല്‍കുന്നത്‌. തഹ്ജ്ജൂദ്‌ നമസ്കാരത്തിനു എത്ര വലിയ 
പ്രാധാന്യമാണ്‌ ആ പുണ്യപുമാന്‍ നല്‍കിയിരിക്കുന്നതെന്ന്‌ 
ഇതില്‍നിന്നും മനസ്സിലാക്കാവുന്നതാണ്‌. രാത്രിയില്‍ എഴുന്നേറ്റ്‌ 
നമസ്കരിക്കുന്നതു ആത്മാവിനെ സംസ്കരിക്കുമെന്ന്‌ വിശുദ്ധ 
ഖുര്‍ആന്‍ പറയുന്നു. അക്കാരണത്താലാണ്‌ രണ്ട്‌ റക്കഅത്തെ 
ങ്കിലും തഹജ്ജുദ്‌ തീര്‍ച്ചയായും നമസ്കരിക്കേണമെന്ന്‌ റസൂല്‍ 
തിരുമേനിഷഭ്ക്ട സഹാബിവര്യന്‍മാരോട്‌ ആജ്ഞാപിച്ചിരുന്നത്‌. 
രാത്രിയുടെ അവസാനയാമത്തില്‍ അല്ലാഹു അടുത്ത്‌ വരുന്നു 
വെന്നും പ്രാര്‍ത്ഥനകള്‍ വളരെ അധികമായി സ്വീകരിക്കുന്നു 
വെന്നും ഹദീസുകളില്‍ നിന്നു തെളിയുന്നു. അതിനാല്‍ തഹ 
ജ്ജൂദ്‌ നമസ്കരിക്കേണ്ടത്‌ വളരെ ആവശ്യമാണെന്നും വളരെ 
പ്രയോജനകരമാണെന്നും മനസ്സിലാവുന്നു. 

തഹജ്ജുദ്‌ നമസ്കരിക്കേണ്ടത്‌ ആവശ്യവും പ്രയോജനക 
രവും തന്നെയാണ്‌. എന്നാല്‍ തഹ്ജ്ജുദിന്‌ വേണ്ടി രാത്രിയില്‍ 
എങ്ങനെ ഉണരാന്‍ സാധിക്കും എന്നതാണ്‌ പ്രശ്നം. അതിനു 








52 
ദിക്റെ ഇലാഹി 
വേണ്ടി നിസ്സാരമായ ഒരു വഴി ഞാന്‍ ആദ്യം പറയാം; അതില്‍ 
ചില ദോഷങ്ങളുണ്ടെങ്കിലും ഇക്കാലത്ത്‌ അലാറം ഘടിപ്പിച്ചിരി 
ക്കുന്ന ടൈംപീസ്‌ ലഭിക്കുന്നതാണല്ലോ. അതുമുഖേന രാത്രിയില്‍ 
ഉണരാന്‍ സാധിക്കുന്നതാണ്‌. എന്നാല്‍ അത്‌ പ്രയോജനകരമായ 
മാര്‍ഗ്ഗമല്ലെന്നാണ്‌ എനിക്ക്‌ മനസ്സിലാക്കാന്‍ കഴിഞ്ഞിട്ടുള്ളത്‌. 
കാരണം നിശ്ചിത സമയത്തു ടൈംപീസ്‌ ഉണര്‍ത്തുമെന്ന വിശ്വാ 
സമുള്ളതുകൊണ്ട്‌ സ്വയം ഉണര്‍ന്നു നമസ്‌കരിക്കാനുള്ള ശ്രദ്ധയും 
വിചാരവും നമുക്ക്‌ ഉണ്ടാകുന്നതല്ല. അപ്പോള്‍ സ്വയം ഉണര്‍ന്നു 
നമസ്കരിക്കുക എന്ന നന്മ നമുക്കിവല്ലാതാകുന്നു. എന്നാല്‍ 
സ്വയം ഉണരണമെന്ന ഉദ്ദേശ്യത്തോടും ശ്രദ്ധയോടും കൂടിയാണ്‌ 
ഒരാള്‍ ഉറങ്ങുന്നതെങ്കില്‍ അയാളുടെ രാത്രിയിലെ മുഴുവന്‍ ഉറ 
ക്കവും ഒരാരാധനയായിത്തീരുകയാണ്‌ ചെയ്യുക. എന്നാല്‍ 
അലാറം മുഖേന ഉണരാനുദ്ദേശിക്കുന്ന ഒരാള്‍ മടികാരണം 
അലാറം നിര്‍ത്തല്‍ ചെയ്തു തുടര്‍ന്നുറങ്ങിയെന്നും വരാം. ഉണര 
ണമെന്ന ഉദ്ദേശ്യപൂര്‍വ്വം ഉറങ്ങുന്ന ഒരാള്‍ നിശ്ചിത സമയത്ത്‌ ഉണ 
രുക തന്നെ ചെയ്യും. അലാറം മുഖേന ഉണരുന്ന ആള്‍ക്ക്‌ നമ 
സ്കാരത്തില്‍ ഉറക്കം വരുന്നതായ ആവലാതി ഉള്ളതായും 
കാണാം. അതിന്റെ കാരണവും അവര്‍ സ്വയം ഉണരുന്നവരല്ല, 
അലാറം മുഖേന ഉണരുന്നവരാണ്‌ എന്നതു തന്നെയാണ്‌. അതി 
നാല്‍ ഈ മാര്‍ഗ്ഗം വലിയ പ്രയോജനകരമായ മാര്‍ഗ്ഗമല്ല. പക്ഷെ 
ആരംഭഘട്ടത്തിലും പ്രത്യേകം ചില സന്ദര്‍ഭങ്ങളിലും പ്രയോജ 
നകരമായിത്തീര്‍ന്നേക്കാം. 
തഹജ്ജുദിന്‌ ഉണരുന്നതിനുള്ള മാര്‍ഗ്ഗങ്ങള്‍ 
എന്റെ അഭിപ്രായത്തില്‍ രാത്രി “തഹ്ജ്ജുദ്‌ ന്‌ വേണ്ടി ഉണ 
രാൻ സഹായകമായിത്തീരുന്ന മാര്‍ഗ്ഗങ്ങള്‍ പതിമൂന്നുണ്ട്‌. ആ 
മാര്‍ഗ്ഗങ്ങള്‍ അനുസരിച്ചു വല്ലവരും പ്രവര്‍ത്തിക്കുകയാണെങ്കില്‍ 
അല്ലാഹുവിന്റെ അനുഗ്രഹത്താല്‍ അവര്‍ക്കു വിജയം കരസ്ഥമാ 
ക്കാന്‍ സാധിക്കുമെന്നാണ്‌ എന്റെ ഉറച്ച വിശ്വാസം. ആരംഭത്തില്‍ 
ഏത്‌ കാര്യത്തിലും പ്രയാസങ്ങള്‍ ഉണ്ടായിരിക്കുമെന്നതു ശരിത 
ന്നെ. എന്നാല്‍ അവസാനം അതു മുഖേന തീര്‍ച്ചയായും വിജയം 
കരസ്ഥമാക്കാന്‍ സാധിക്കും. ഇവിടെ ഞാന്‍ വിവരിക്കാന്‍ 





53 
ദിക്റെ ഇലാഹി 

പോകുന്ന കാര്യങ്ങള്‍ എല്ലാം തന്നെ വിശുദ്ധ ഖുര്‍ആനില്‍ നിന്നും 
ഹദീസില്‍ നിന്നും നിഗമനം ചെയ്തവയാകുന്നു. എന്റെ സ്വന്ത 
മായിട്ടുള്ളവയല്ല. അല്ലാഹു അവന്റെ (ര്രത്യേകമായ 
“ഫള്ലു' കൊണ്ട്‌ അവ എനിക്കു മാത്രം വെളിപ്പെ ടുത്തി തന്നി 
രിക്കുന്നു. മറ്റുള്ളവരില്‍ നിന്ന്‌ അവ മാഞ്ഞുകിടക്കുകയാണ്‌. സമയ 
പരിമിധി കാരണം ഞാനീ കാര്യങ്ങള്‍ നിഗമനം ചെയ്തിരിക്കുന്ന 
ആയത്തുകളും ഹദീസുകളും ഇവിടെ ഉദ്ധരിക്കാന്‍ ഉദ്ദേശിക്കു 
ന്നില്ല. നിഗമനം ചെയ്ത കാര്യങ്ങള്‍ മാത്രം വിവരിക്കാം. 
ഒന്നാമത്തെ മാര്‍ഗ്ഗം:- അല്ലാഹു പ്രകൃതിയില്‍ ഒരു നിയമം വച്ചി 
രിക്കുന്നു. ഏതൊരു സമയത്തു ഒരു സാധനം ഉത്ഭവിച്ചിട്ടുണ്ടോ 
അതെ സമയം വീണ്ടും വരുമ്പോള്‍ ആ സാധനത്തില്‍ ഒരു ശക്തി 
അഥവാ ഒരു ആവേശം സംജാതമാകുന്നതാണ്‌. ഇതിന്‌ പ്രകൃതി 
യില്‍ ധാരാളം തെളിവുകള്‍ കാണാം. ഉദാഹരണമായി ശൈശവ 
കാലത്തു ഒരാള്‍ക്കുണ്ടാകുന്ന രോഗം ശൈശാവസ്ഥക്ക്‌ തുല്യമായ 
വാര്‍ദ്ധക്യ കാലത്തു അയാളില്‍ മടങ്ങി വരുന്നതായി കാണാം. 
ഈ ഒരവസ്ഥ തന്നെ സസ്യങ്ങളിലും പറവകളിലും കാണാവു 
ന്നതാണ്‌. പ്രകൃതിയിലെ ഈ നിയമത്തില്‍ നിന്ന്‌ രാത്രി തഹ 
ജ്ജൂദിന്റെ സമയത്തു ഉണരാനുള്ള ഒരു മാര്‍ഗ്ഗം കണ്ടെത്താം. അതി 
ങ്ങനെയാണ്‌. ഇശാ നമസ്കാരത്തിന്‌ ശേഷം ഒരു നിശ്ചിത 
സമയം വരെ നാം ദിക്ര്‍ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര സമയം 
നാം ദികര്‍ ചെയ്യുമോ പ്രഭാതത്തിന്‌ അത്രയും സമയം മുമ്പ്‌ 
ദിക്ര്‍ ചെയ്യാനായി നമ്മുടെ കണ്ണ്‌ തുറക്കുന്നതാണ്‌ (നാം ഉറക്ക 
മുണരുന്നതാണ്‌). 

രണ്ടാമത്തെ മാര്‍ഗ്ഗം:- ഇശാ നമസ്കാരത്തിന്‌ ശേഷം ആരോടും 








സംസാരിക്കാതിരിക്കുകയെന്നുളളതാണ്‌. ഇശാ നമസ്കാരത്തിന്‌ 
ശേഷം സംസാരിക്കുന്നതിനെ റസൂല്‍ തിരുമേനി: നിരോധി 
ചിരിക്കുന്നു. ചില സന്ദര്‍ഭങ്ങളില്‍ ഇശാ നമസ്കാരാനന്തരം 
റസൂല്‍ തിരുമേനിഭ്ക്ഃ സംസാരിച്ചതായി തെളിയുമെങ്കിലും പൊതു 
വില്‍ അതിനെ വിരോധിക്കുകയാണ്‌ ചെയ്തിരിക്കുന്നത്‌. ഇശാക്ക്‌ 
ശേഷം സംസാരിക്കാന്‍ തുടങ്ങിയാല്‍ കൂടുതല്‍ നേരം ഉണര്‍ന്നി 


രിക്കാന്‍ ഇടവരുന്നതാണ്‌. അക്കാരണത്താല്‍ പ്രഭാതത്തില്‍ എഴു 





54 
ദിക്റെ ഇലാഹി 
ന്നേല്‍ക്കാനും താമസിച്ചേക്കും. പിന്നെ മതപരമല്ലാത്ത കാര്യങ്ങ 
ളാണ്‌ സംസാര വിഷയമെങ്കില്‍ നമ്മുടെ ശ്രദ്ധ ദീനിയായ കാര്യ 
ങ്ങളില്‍ നിന്ന്‌ അകന്നു പോകുകയും ചെയ്യും. അതുകൊണ്ടാണ്‌ 
ഇശാനമസ്കാരാനന്തരം സംസാരിക്കാതെ കിടന്നുറങ്ങണമെന്നു 
റസൂല്‍ തിരുമേനിഭ്ക്ട ആജ്ഞാപിച്ചിരിക്കുന്നത്‌. ദീനിയായ 
ചിന്തകളില്‍ തന്നെ രാത്രി നമ്മുടെ കണ്ണ്‌ അടയുകയും രാവിലെ 
നമ്മുടെ കണ്ണ്‌ തുറക്കുകയും ചെയ്യട്ടെയെന്ന്‌ കരുതിയാണ്‌ റസൂല്‍ 
തിരുമേനിഭ്ക്ട അങ്ങിനെ കല്‍പിച്ചിരിക്കുന്നത്‌. എന്നാല്‍ ഇശാക്ക്‌ 
ശേഷം ഓഫീസ്‌ സംബന്ധമായതോ അടിയന്തിരമായതോ ആയ 
വല്ല ജോലിയും ചെയ്യുന്നത്‌ വിരോധമുള്ള കാര്യമല്ല. പക്ഷെ, ഉറ 
ങ്ങുന്നതിന്‌ മുമ്പായി ദികർ ചെയ്യേണ്ടതാവശ്യമാണ്‌. 
മൂന്നാമത്തെ മാര്‍ഗ്ഗം:- ഇശാ നമസ്കാരത്തിനു ശേഷം ഉറങ്ങാ 
നായി തയ്യാറാകുമ്പോള്‍ നമുക്ക്‌ “വുളു” ഉണ്ടെങ്കിലും പുതിയ 
“വുളു ചെയ്തുകൊണ്ട്‌ വിരിപ്പില്‍ കിടക്കേണ്ടതാണ്‌. അതിന്റെ ഫല 
മായി നമ്മുടെ ഹൃദയത്തില്‍ പുതിയൊരു ഉന്മേഷം ഉണ്ടായി വരും. 
പുതിയ “വുളു” വിന്റെ കാരണത്താല്‍ ഉണ്ടാവുന്ന നവചൈതന്യ 
ത്തോടുകൂടി നാം ഉറങ്ങുകയാണെങ്കില്‍ ഉണരുമ്പോഴും നമുക്ക്‌ 
നല്ലൊരു ഉന്മേഷം ഉണ്ടാകുന്നതാണ്‌. ദുഃഖത്തോട്‌ കൂടിയോ കര 
ഞ്ഞുകൊണ്ടോ കിടന്നുറങ്ങുകയാണെങ്കില്‍ ഒരാള്‍ ഉണരുന്ന സമ 
യത്തും പൊതുവെ ദുഃഖിതനായിരിക്കും. ചിലപ്പോള്‍ ഉറക്കത്തില്‍ 
പെട്ടന്ന്‌ കരഞ്ഞുകൊണ്ടയാള്‍ എഴുന്നേല്‍ക്കുന്നതായും കാണാം. 
സന്തോഷത്തോടും ചിരിച്ചുകൊണ്ടും ഉറങ്ങുന്ന ഒരാള്‍ ഉണരുന്ന 
തും ഉന്മേഷവനായിട്ടു തന്നെയായിരിക്കും. അതിനാല്‍ “വുളു” 
ചെയ്തു നല്ല ഉന്മേഷത്തോടുകൂടി കിടന്നുറങ്ങുന്ന ഒരാള്‍ ഉന്മേ 
ഷഭരിതമായിത്തന്നെ ഉണരുന്നതുമാണ്‌. ഉറക്കത്തില്‍ അയാളെ 
ഉണര്‍ത്താനും അത്‌ സഹായിക്കും. 
നാലാമത്തെ മാര്‍ഗ്ഗം:- ഉറങ്ങാന്‍ കിടക്കുമ്പോള്‍ എന്തെങ്കിലും 
“ദിക്‌ര്‍” ചെയ്തിട്ട്‌ ഉറങ്ങുക എന്നതാണ്‌. അതിന്റെ ഫലമായി രാത്രി 
യില്‍ വീണ്ടും “ദിക്‌ര്‍” ചെയ്യാനായി ഉണരുന്നതായിരിക്കും. 
ഹസ്റത്ത്‌ റസൂല്‍ തിരുമേനിഭ്ക്ട ഉറങ്ങാന്‍ കിടക്കുമ്പോള്‍ “ആയ 
ത്തുല്‍ കുര്‍സിയ്യും” “സൂറത്തുല്‍ ഇഖ്‌ലാസും” “സൂറത്തുല്‍ 














55 
ദിക്റെ ഇലാഹി 


ഫലഖും” “സൂറത്തുന്നാസും” ഓതുകയും ഉള്ളം കൈകളില്‍ തു 
കയും കൈകള്‍ രണ്ടും മുഴുവന്‍ ശരീരത്തില്‍ തടവുകയും ചെയ്തി 
രുന്നു. അതിനുശേഷം വലതു ഭാഗത്ത്‌ മുഖം തിരിച്ചു കൊണ്ട്‌ 
ഈ വാക്യം ഓതാറുണ്ടായിരുന്നു: 


Sil Gal ചി ര: C455 5 SAI) ക്രി ച്ച്‌ agli 
ചി us, Lisl ജിയ Sis Gia ds യില 


Chats san us el) Sas dsl 


അല്ലാഹുമ്മ അസ്ലംത്തു നഹഫ്സ? ഇലൈക വ 
വജ്ജഹ്ത്ത വജ്ഹിയ ഇലൈക വ ഫവ്യള്ത്തു അംറ? ഇലൈക 
റഗ്ബ്ചത്തന്‍ വ റഹ്ബ്ത്ത൯ ഇമെലക ലാ മല്‍ജഅ വലാ മ൯ജഅ 
മില്‍ക ഇല്ലാ ഇലൈക. ആമല്‍ത്തു ബി കിത്താബിക്കല്ലദ? 
അന്‍സത്ത്ത വ നബ്ചിയ്യിക്കല്ലദ? അറ്സത്ത്ത 

പിന്നെ ഉറങ്ങുന്നതു വരെ ഏതെങ്കിലും “ദിക്റോ” 

els ail OTs പ്ല ച്‌! oU s സുബ്ഹാനല്ലാഹിവബി 
ഹംദിഹി സുബ്ഹാനല്ലാഹില്‍ അളീം എന്ന്‌ ചൊല്ലിക്കൊണ്ട്‌ കിട 
ന്നിരുന്നു. എല്ലാ സത്യ വിശ്വാസികളും അപ്രകാരം തന്നെ ചെ 
യ്യേണ്ടതാവശ്യമാണ്‌. മനുഷ്യന്‍ ഏതൊരവസ്ഥയില്‍ ഉറങ്ങു 
ന്നുവോ പൊതുവില്‍ അതേ അവസ്ഥയിലായിരിക്കും മുഴുവന്‍ 
രാത്രിയിലും അവന്‍ കഴിഞ്ഞുകൂടുക. അതിനാല്‍ “തസ്ബീഹും” 
“തഹ്മീദും” ചെയ്തുകൊണ്ട്‌ ഉറങ്ങുന്ന ആള്‍ മുഴുവന്‍ രാത്രിയിലും 
അതില്‍ തന്നെ മുഴുകിയിരിക്കും. എന്തെങ്കിലും ദുഃഖത്തിലോ 
വേവലാതിയിലോ കിടന്നുറങ്ങുന്ന സ്ത്രീകളോ കുട്ടികളോ ഉറ 
ക്കത്തില്‍ തിരിയുമ്പോഴും മറിയുമ്പോഴും വേദനയുടെയും 
ദുഃഖത്തിന്റെയും ശബ്ദങ്ങള്‍ പുറപ്പെടുവിക്കുന്നത്‌ കാണാം. ഉറ 
ങ്ങാന്‍ കിടക്കുന്ന അവസരത്തില്‍ അവര്‍ക്കുണ്ടായിരുന്ന ദുഃഖവും 
വേവലാതിയുമാണ്‌ അതിനു കാരണം. അതിനാല്‍ “തസ്ബീഹും” 
“തഹ്മീദും' ചെയ്തുകൊണ്ട്‌ ഉറങ്ങുന്ന ഒരാള്‍ ഉറക്കത്തില്‍ തിരി 


56 
ദിക്റെ ഇലാഹി 

യുമ്പോഴും മറിയുമ്പോഴും “തസ്ബീഹിന്റെയും തഹ്മീദിന്റെയും” 

ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്‌. അതുകൊണ്ടാണ്‌ വിശുദ്ധ ഖുര്‍ 

ആനില്‍ സത്യവിശ്വാസികളെക്കുറിച്ചു ഇങ്ങനെ പറഞ്ഞിരിക്കു 

ന്നത്‌: 

lias bs B35 edi; ച രി sb edis (ous 


o 
o J2,.^7*4 


മ ഷ്യ 
“അവരുടെ ശരീരഭാഗങ്ങള്‍ വിരിപ്പില്‍ നിന്നും വേറിട്ടു 
പോകുന്നു. ഭയത്തോടും ആകാംക്ഷയോടും കൂടി അവര്‍ തങ്ങ 
ളുടെ റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം അവര്‍ക്ക്‌ നല്‍കി 
യതില്‍ നിന്ന്‌ അവര്‍ ചെലവഴിക്കുകയും ചെയ്യുന്നു.” (33:17) 
ബാഹ്യമായി ഈ പറഞ്ഞത്‌ ശരിയാണെന്നു തോന്നുക 
യില്ല. എന്തെന്നാല്‍ റസൂല്‍ തിരുമേനികല്‍്ക്ട യും ഉറങ്ങാറുണ്ടായി 
രുന്നു. മറ്റു സത്യവിശ്വാസികളും ഉറങ്ങുന്നവര്‍ തന്നെയാണ്‌. 
എന്നാല്‍ അവര്‍ “തസ്ബീഹ്‌” ചെയ്തുകൊണ്ട്‌ ഉറങ്ങുന്നവരാ 
യിരുന്നു. അതിനാല്‍ അവരുടെ ഉറക്കം ഉറക്കമല്ല; തസ്ബീഹ്‌” 
ആയിരുന്നു. ബാഹ്യമായി അവര്‍ ഉറങ്ങുന്നവരായിരുന്നെങ്കിലും 
യഥാര്‍ത്ഥത്തില്‍ അവര്‍ ഉറങ്ങുന്നവരല്ല. അവരുടെ ദേഹങ്ങള്‍ വിരി 
പ്പിൽ നിന്നും വേറിട്ടു കൊണ്ടു ദൈവസ്മരണയില്‍ കഴിച്ചു കൂട്ടു 
കയാണ്‌. 
അഞ്ചാമത്തെ മാര്‍ഗ്ഗം:- ഉറങ്ങാന്‍ കിടക്കുമ്പോള്‍ “തഹജ്ജൂദ്‌” 
നമസ്കാരത്തിനുവേണ്ടി തീര്‍ച്ചയായും എഴുന്നേല്‍ക്കുമെന്ന്‌ ദൃഡ 
നിശ്ചയം ചെയ്യുകയാണ്‌. വളരെ ശക്തിയായ നിലയില്‍ മനുഷ്യന്‍ 
അവന്റെ മനസ്സിനോട്‌ ഒരാജ്ഞ നല്‍കിയാല്‍ അതു അനുസരി 
ക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതിയാണ്‌ അല്ലാഹു മനുഷ്യന്‍ 
നല്‍കിയിരിക്കുന്നത്‌. ബുദ്ധിമാന്‍മാരായ പലരും സമ്മതിക്കുന്ന 
യാഥാര്‍ത്ഥ്യമാണിത്‌. അതിനാല്‍ ഉറങ്ങാന്‍ പോകുന്ന അവസര 
ത്തില്‍ തഹജ്ജുദിന്‌ വേണ്ടി തീര്‍ച്ചയായും ഉണരുമെന്ന്‌ സ്വയം 
ഒരു ദ്ൃഡ്നിശ്ചയം ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കില്‍ 
നിങ്ങള്‍ ഉറങ്ങിയാലും നിങ്ങളുടെ ആത്മാവ്‌ ഉറങ്ങാതെ ഉണര്‍ന്നു 





57 
ദിക്റെ ഇലാഹി 

കൊണ്ടേയിരിക്കും. ഇന്ന സമയത്ത്‌ ഉണര്‍ത്തണമെന്ന്‌ എനിക്ക്‌ 
ആജ്ഞ ലഭിചിരിക്കുന്നു എന്നൊരു ബോധം അതിനുണ്ടാവും. 
അങ്ങനെ നിശ്ചിത സമയത്ത്‌ തന്നെ അത്‌ നിങ്ങളെ ഉണര്‍ത്തു 
കയും ചെയ്യും. 

ആറാമത്തെ മാര്‍ഗ്ഗം:- ഇത്‌ ഞാന്‍ നല്ല വിശ്വാസ്യ ദാര്‍ഡ്യമുള്ള 
വര്‍ക്ക്‌ മാര്രം അനുവദിക്കുന്നൊരു വഴിയാണ്‌. അവര്‍ ഇശാ നമ 
സ്കാരത്തോടൊപ്പം “വിത്റ്‌” നമസ്കരിക്കാതെ അതിനെ തഹ 
ജ്ജൂദിന്റെ സമയത്തു നമസ്കരിക്കാനായി നിറുത്തിവെക്കുകയെ 
ന്നതാകുന്നു. സാധാരണയായി മനുഷ്യന്‍ നിര്‍ബന്ധ കാര്യങ്ങള്‍ 
ശരിക്ക്‌ നിര്‍വ്ൃഹിക്കുന്നതാണ്‌. എന്നാല്‍ നഫ്്‌ലിയായ (ഐച്ഛിക 
മായ) കാര്യങ്ങളില്‍ മടി കാണിച്ചെന്നു വരാം. അതിനാല്‍ നഫലി 
യായ കാര്യത്തിന്റെ യൊന്നിച്ച്‌ നിര്‍ബന്ധമായ കാര്യങ്ങള്‍കൂടി 
കൂട്ടിച്ചേര്‍ത്താല്‍ നിര്‍ബന്ധകാര്യം നിര്‍വ്വഹിക്കാതെ അവന്‍ 
സ്വസ്ഥതയുണ്ടാവില്ല. അക്കാരണത്താല്‍ നിര്‍ബന്ധ കാര്യത്തോ 
ടുകൂടിത്തന്നെ നഫ്ലിയായ കാര്യവും നിര്‍വ്വഹിക്കുന്നതാണ്‌. വി 
ത്റ്‌ നമസ്കരിച്ചുറങ്ങിയാല്‍ തഹജ്ജുദിന്റെ സമയം ഉണര്‍ന്നാലും 
വിതര്‍ നമസ്കരിച്ചു കഴിഞ്ഞല്ലോ ഇനി നഫല്‍ നമസ്കരിച്ചില്ലെ 
ങ്കില്‍ത്തന്നെ അതത്ര സാരമില്ലെന്ന്‌ പറഞ്ഞ്‌ മനസ്സ്‌ അയാളെ 
ആശ്വാസപ്പെടുത്തും. വിത്ര്‍ നമസ്കാരം ബാക്കിയുണ്ടെങ്കില്‍ 
വിത്ര്‍ നമസ്കരിക്കാനായി എഴുന്നേല്‍ക്കുമ്പോള്‍ വിത്റിന്റെ കൂ 
ടെത്തന്നെ തഹജ്ജുദും നമസ്കരിച്ചെന്നു വരും. ഞാന്‍ ഈ വഴി 
അനുവദിക്കുന്നത്‌ വിശ്വാസ്യദാര്‍ഡ്്യമുള്ളവര്‍ക്ക്‌ മാത്രമാണ്‌. 
വിത്റിനുവേണ്ടി ഉണരുമ്പോള്‍ അവര്‍ തഹജ്ജുദ്‌ നമസ്ക്കരിക്കു 
ന്നതാണ്‌. അല്ലാത്തവര്‍ക്ക്‌ വിത്ര്‍ നമസ്കാരം തന്നെ നഷ്ടപ്പെട്ടു 
പോകയാണ്‌ ചെയ്യുക. 

ഏഴാമത്തെമാര്‍ഗ്മം:- ഇതും ആത്മീയമായ നിലയില്‍ ഉയര്‍ന്ന 
വര്‍ക്കുള്ളതാണ്‌. ഇശാ നമസ്കാരാനന്തം നഫല്‍ നമസ്കരിച്ചു 
കൊണ്ടിരിക്കുകയെന്നുള്ളതാണത്‌. നമസ്കാരത്തില്‍ തന്നെ 
ഉറക്കം വരത്തക്ക വിധത്തില്‍ അധികനേരം നഫല്‍ നമസ്കരി 
ച്ചുകൊണ്ടിരിക്കുകയും നമസ്കാരത്തില്‍തന്നെ അസഹ്യമായ 
ഉറക്കം വന്നിട്ടു ഉറങ്ങുകയുമാണ്‌. ഈ വഴി സ്വീകരിക്കുന്നതിന്‌ 








58 
ദിക്റെ ഇലാഹി 
സമയം അധികം പിടിച്ചേക്കും. എന്നിരുന്നാലും പ്രഭാതത്തില്‍ 
നേരത്തെ ഉറക്കമുണരുന്നതാണ്‌. ഇതു ആത്മീയമായ ഒരു 
വ്യായാമം കൂടിയത്രെ. 
എട്ടാമത്തെ മാര്‍ഗ്ഗം:- ഇത്‌ നമ്മുടെ സൂഫിമാരില്‍ പതിവുള്ളൊരു 
സ്മ്മ്രദായമാണ്‌. എനിക്കതിന്റെ ആവശ്യകത തോന്നിയിട്ടില്ല. എന്നി 
രുന്നാലും പ്രയോജനകരമാണ്‌. ഏതൊരു ദിവസം ഉറക്കത്തിന്റെ 
ആധിക്യം കാരണം കൃത്യ സമയത്ത്‌ ഉണരുകയില്ലെന്ന്‌ തോന്നു 
ന്നുവോ ആ ദിവസം മൃദുലമായ വിരിപ്പ്‌ നീക്കം ചെയ്യുകയെന്ന 
തത്രെ അത്‌. 
ഒമ്പതാമത്തെ മാര്‍ഗ്ഗം:- ഉറങ്ങുന്നതിനു മണിക്കൂറുകള്‍ക്കു മുമ്പു 
തന്നെ ഭക്ഷണം കഴിക്കുക. മഗ്രിബിനു മുമ്പോ അല്ലെങ്കില്‍ 
മഗ്രിബ്‌ നമസ്ക്കരിച്ച ഉടനേയോ ഭക്ഷണം കഴിക്കുക. പലപ്പോഴും 
മനുഷ്യന്റെ ആത്മാവ്‌ ഉന്മേഷമുള്ളതായിരിക്കുമെങ്കിലും ശരീരം 
അലസമായിരിക്കും. ശരീരം ഒരു ചട്ടകൂടാണ്‌. അതു ആത്മാവിനെ 
പൊതിഞ്ഞു കിടക്കുന്നു. ഈ ചട്ടക്കൂടിനു ഭാരം കൂടുമ്പോള്‍ 
ആത്മാവിലായിരിക്കും അതിന്റെ സമ്മര്‍ദ്ദം പതിയുക. അതിനാല്‍ 
ഉറങ്ങുന്ന സമയം ആമാശയം നിറഞ്ഞിരിക്കരുത്‌. നിറഞ്ഞാല്‍ 
അതിന്റെ ദോഷഫലം ഹൃദയത്തെ വളരെയധികം ബാധിക്കും. 
അതവനെ മടിയനാക്കിത്തീര്‍ക്കുകയും ചെയ്യും. 
പത്താമത്തെ മാര്‍ഗ്ഗം:- മനുഷ്യന്‍ സ്ഖലിതാവസ്ഥയിലോ അശു 
ദ്ധമായ അവസ്ഥയിലോ ഉറങ്ങരുതെന്നുള്ളതാണ്‌. മലക്കുകള്‍ക്ക്‌ 
പരിശുദ്ധിയുമായി വലിയ ബന്ധമുണ്ട്‌. മലിനരായ ആളുകളുടെ 
സമീപം മലക്കുകള്‍ വരികയില്ല. അവരില്‍ നിന്ന്‌ മലക്കുകള്‍ 
അകന്നു നില്‍ക്കും. ഒരവസരത്തില്‍ രൂക്ഷ വാസനയുള്ള എന്തോ 
സാധനം റസൂല്‍ തിരുമേനില്ല്ടജയുടെ സദസ്സില്‍ തിന്നാനായി 
കൊണ്ടു വന്നു. തിരുനബിഷ്ക്ട സഹാബിമാരോട്‌ ഞാന്‍ തിന്നു 
ന്നില്ല നിങ്ങള്‍ തിന്നുകൊള്ളുകയെന്ന്‌ പറഞ്ഞു. സഹാബിമാര്‍ 
പറഞ്ഞു. ഞങ്ങളും തിന്നുന്നില്ല. അപ്പോള്‍ തിരുനബികഭ്ക്ട പറഞ്ഞു 
അല്ല, നിങ്ങള്‍ തിന്നോളൂ. എന്നോടു മലക്കുകള്‍ സംസാരി 
ക്കാറുണ്ട്‌. അതിനാലാണ്‌ ഞാന്‍ തിന്നാത്തത്‌. അവര്‍ക്കത്തരം 
സാധനങ്ങളോട്‌ വെറുപ്പാണ്‌. ചുരുക്കത്തില്‍ അശുദ്ധിയെ 














59 
ദിക്റെ ഇലാഹി 

മലക്കുകള്‍ തീരെ ഇഷ്ടപ്പെടുന്നില്ല. 

ഹ.ഖലീഫത്തുല്‍ മസീഹ്‌ അവ്വല്‍. പറയുകയാണ്‌. ഒരിക്കല്‍ 
ഞാന്‍ ഭക്ഷണം കഴിച്ചു കൈകഴുകാതെ ഉറങ്ങിപ്പോയി. സ്വപ്ന 
ത്തില്‍ ഞാന്‍ എന്റെ സഹോദരന്‍ വന്നതായി കണ്ടു. അദ്ദേഹം 
എനിക്ക്‌ വിശുദ്ധ ഖുര്‍ആന്‍ തരാനായി ഭാവിക്കുന്നു ഞാനതു 
വാങ്ങാനായി തുനിയുമ്പോള്‍ “നീ കൈകൊണ്ട്‌ തൊടരുത്‌ നിന്റെ 
കൈ അശുദ്ധമാണ്‌” എന്ന്‌ സഹോദരന്‍ പറഞ്ഞു. ശരീരശുദ്ധിയും 
മനസ്സും തമ്മില്‍ ഒരു ബന്ധമുണ്ടെന്നാണ്‌ ഇതു മനസ്സിലാക്കിത്ത 
രുന്നത്‌. പരിശുദ്ധമായ അവസ്ഥയില്‍ കിടന്നുറങ്ങുന്നവരെ മല 
ക്കുകള്‍ വന്നുണര്‍ത്തുന്നു. മലിനരായ ആളുകളുടെ സമീപം മല 
ക്കുകല്‍ വരികയില്ല. ഈ മാര്‍ഗ്ഗം ശരീര ശുദ്ധിയുമായി 
ബന്ധപ്പെട്ടതാണ്‌. 

പതിനൊന്നാമത്തെ മാര്‍ഗ്ഗം:- നാം ഉറങ്ങുന്ന വിരിപ്പ്‌ വൃത്തിയു 
ള്ളതായിരിക്കണം. പലരും ഇക്കാര്യം അത്ര ശ്രദ്ധിക്കാറില്ല. 
എന്നാല്‍ വിരിപ്പിന്റെ ശുദ്ധിയും ആത്മീയതയുമായി ഒരു പ്രത്യേക 
ബന്ധമുണ്ടെന്ന കാര്യം ഓര്‍ക്കണം. അതിനാല്‍ ഇക്കാര്യവും 
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്‌. 

പന്ത്രണ്ടാമത്തെ മാര്‍ഗ്ഗം:- ഭാര്യാ ഭര്‍ത്താക്കന്‍മാര്‍ ഒന്നിച്ചു ഓരേ 
വിരിപ്പില്‍ ഉറങ്ങാതിരിക്കുകയെന്നതാണ്‌. സാധാരണക്കാര്‍ക്ക്‌ 
അങ്ങിനെ ഒന്നിച്ച്‌ കിടക്കുന്നതുകൊണ്ട്‌ ദോഷമുണ്ടാവും. 
പ്രത്യേകം ചിലര്‍ക്ക്‌ അതുകൊണ്ടു ദോഷമുണ്ടായില്ലെന്നും വരാം. 
റസൂല്‍ തിരമേനില്‍്ക്ഃ ഒന്നിച്ചുറങ്ങാറുണ്ടായിരുന്നു. എന്നാല്‍ തിരു 
മേനിയുടെ സ്ഥാനം ഉയര്‍ന്നതും ഉന്നതവുമാണ്‌. തിരുനബിഭദ്ക്‌ഃ 
യില്‍ അതിന്റെ ദോഷഫലം ഉണ്ടാവുകയില്ല. മറ്റുള്ളവര്‍ സൂക്ഷ 
“മത പാലിക്കേണ്ടതാണ്‌. കാര്യമിതാണ്‌. ശാരീരികമായ കാമ വികാ 
രങ്ങള്‍ എത്രകണ്ട്‌ അധികമായിരിക്കുമോ അത്ര കണ്ട്‌ അതു 
ആത്മീയതക്ക്‌ തടസ്സമുണ്ടാക്കും. അതുകൊണ്ടാണ്‌ തിന്നുകയും 
കുടിക്കുകയും ചെയ്യുക; എന്നാല്‍ ഒന്നിലും അമിതത്വം കൈക്കൊ 
ളളരുതെന്ന്‌ ഇസ്ലാം ഉപദേശിച്ചിരിക്കുന്നത്‌. അത്തരം കാര്യങ്ങ 
ളില്‍ അതിരു കവിയുമ്പോള്‍ കാമാസക്തി അധികരിക്കുകയും 
ആത്മീയാവസ്ഥക്ക്‌ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. അതിനാല്‍ 








60 
ദിക്റെ ഇലാഹി 
സ്വയം നിയന്ത്രിക്കാന്‍ കഴിയുന്നവര്‍ക്ക്‌ ഭാര്യമാരോടൊപ്പം ഒരേ 
വിരിപ്പില്‍ ഒന്നിച്ചുറങ്ങുന്നതുകൊണ്ടു തകരാറില്ല. എന്നാല്‍ 
സാധാരണക്കാര്‍ ഒന്നിച്ചുറങ്ങാതിരിക്കുകയത്രെ നല്ലത്‌. അല്ലെങ്കില്‍ 
അത്തരക്കാര്‍ക്ക്‌ നിശ്രാവേളയില്‍ കാമവികാരങ്ങള്‍ മൂര്‍ച്ഛിച്ചു 
കൊണ്ടേ വന്നേക്കും. ചിലപ്പോള്‍ അവര്‍ ഉറക്കത്തില്‍ തന്നെ 
സംയോഗം ചെയ്തുപോയെന്നും വരും. അത്‌ ആത്മീയതക്ക്‌ 
വിഘാതമേല്‍പ്പിക്കുന്നതും ഉണരുന്നതിനു അലസത ഉണ്ടാക്കു 
ന്നതുമാണ്‌. 
പതിമൂന്നാമത്തെ മാര്‍ഗ്ഗം:- ഇതു വളരെ ഉയര്‍ന്ന ഒരു മാര്‍ഗ്ഗമാ 
ണ്‌. അതു മനുഷ്യനെ തഹജ്ജൂദിന്‌ ഉണരാന്‍ സഹായിക്കുക 
മാത്രമല്ല മറ്റു പല നികൃഷ്ടവും നിന്ദ്യവുമായ കുറ്റകൃത്യങ്ങളില്‍ 
നിന്ന്‌ മോചിപ്പിക്കുകയും ചെയ്യും. ഉറങ്ങാന്‍ പോകുന്നതിനു 
മുമ്പായി നമ്മുടെ ഹൃദയത്തില്‍ വല്ലവരെ കുറിച്ചും എന്തെങ്കിലും 
പകയോ വെറുപ്പോ വിരോധമോ ഉണ്ടോയെന്ന്‌ പരിശോധിച്ചു 
നോക്കുക. ഉണ്ടെങ്കില്‍ അതു ഹൃദയത്തില്‍ നിന്ന്‌ തുടച്ചു മാറ്റേ 
ണ്ടതാണ്‌. അങ്ങിനെ ചെയ്താല്‍ അതിന്റെ ഫലമായി നമ്മുടെ 
അത്മാവ്‌ ശുദ്ധമായിത്തീരുകയും തല്‍ഫലമായി തഹജ്ജുദിനു 
വേണ്ടി ഉണരാന്‍ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്‌. അത്തരം 
നികൃഷ്ട വിചാരങ്ങള്‍ വീണ്ടും അവനില്‍ സ്വാധീനം 
ചെലുത്തിയാലും രാര്തി ഉറങ്ങുന്നതിനു മുമ്പ്‌ അത്തരം 
വിചാരങ്ങള്‍ ഏതായാലും നീക്കം ചെയ്യുക തന്നെ വേണം. 
എന്നിട്ടു ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ടു തന്നെ ഉറങ്ങേണ്ടതാ 
ണ്‌. അത്തരം വിചാരങ്ങളില്‍ വല്ലവരും ഭതീകമായ വല്ല പ്രയോ 
ജനവും കാണുന്നുവെങ്കില്‍ തന്നെ നിദ്രാവേളയില്‍ അതിന്റെ ആവ 
ശൃകതയല്ലെന്നു മനസ്സിനെ പറഞ്ഞു സമാധാനിപ്പിക്കേണ്ടതാണ്‌. 
അതൊക്കെ പകല്‍ ഓര്‍മ്മവെക്കാം. രാത്രി ഉറങ്ങു മ്പോള്‍ 
ആരോടും കലഹത്തിനു പോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്‌ 
മനസ്സിനെ സമാശ്വസിപ്പിക്കണം. ഒരവസരത്തില്‍ നിങ്ങളുടെ ഹൃദ 
യത്തില്‍ നിന്ന്‌ അത്തരം വിചാര വികാരങ്ങളുടെ വേരറുക്കാന്‍ 
കഴിഞ്ഞാല്‍ പിന്നെ അതു വരിക തന്നെ ചെയ്യുകയില്ല. പിന്നെ 
ഇത്തരം വിചാരങ്ങള്‍ മനസ്സില്‍ വെക്കുന്നതുകൊണ്ടു എന്തെല്ലാം 





ദിക്റെ ഇലാഹി S 

ദോഷഫലങ്ങള്‍ ഉണ്ടാകുമോ അതില്‍ നിന്നെല്ലാം അവന്‍ സുര 
ക്ഷിതനായിത്തീരുകയും ചെയ്യും. ഒരു സാധനം മറ്റൊരു സാധന 
വുമായി എത്ര അധികനേരം സമ്പര്‍ക്കം പുലര്‍ത്തുമോ അത്ര 
കണ്ടു ആദ്യത്തെ സാധനം രണ്ടാമത്തെ സാധനത്തില്‍ ഫലം 
ചെലുത്തുകയെന്നത്‌ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്‌. ഉദാ 
ഹരണമായി വെള്ളത്തില്‍ മുക്കിവെച്ച ഒരു സ്പോഞ്ച്‌ കഷ്ണം 
വെള്ളം വലിച്ചെടുക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്‍മേല്‍ 
വെച്ച്‌ ഉടനെ തന്നെ എടുത്ത്‌ മാറ്റിയാല്‍ അല്‍പം മാത്രമെ നനയു 
കയുള്ളൂ. എന്നാല്‍ സ്പോഞ്ച്‌ ആ സാധനത്തിന്‍ മേല്‍ അധിക 
നേരം വെക്കുകയാണെങ്കില്‍ ആ സാധനം കൂടുതല്‍ വെള്ളം വലി 
ച്ചെടുക്കുന്നതാണ്‌. ഇപ്രകാരം തന്നെ മനുഷ്യന്‍ ഏതൊരു വിചാ 
രത്തില്‍ നീണ്ട സമയം കഴിച്ചുകൂട്ടുമോ ആ വിചാരം മനസ്സില്‍ 
കൂടുതല്‍ പതിയുന്നതായി കാണാം. ഉറങ്ങുന്ന സമയം മനുഷ്യന്‍ 
മനസ്സില്‍ വച്ചുകൊണ്ടിരിക്കുന്ന വിചാരങ്ങള്‍ രാത്രി മുഴുവനും 
ആത്മാവ്‌ ആവര്‍ത്തിച്ചു ചിന്തിക്കുന്നതാണ്‌. പകല്‍ സമയം 
അത്തരം വിചാരങ്ങളെകൊണ്ട്‌ രാത്രി സമയത്തുണ്ടാകുന്നത്ര 
ദോഷം വരികയില്ല. കാരണം, മറ്റു പല ജോലികളിലും ഏര്‍പ്പെടു 
ന്നതു കാരണം മനുഷ്യനത്‌ മറന്നു പോയേക്കും. രാത്രിയില്‍ അ 
ത്തരം വിചാരങ്ങള്‍ ആവര്‍ത്താച്ചാവര്‍ത്തിച്ചു വന്നുകൊണ്ടിരിക്കും. 
അതിനാല്‍ ഉറങ്ങുന്ന വേളയില്‍ അത്തരം വല്ല വിചാരങ്ങളുമു 
ണ്ടെങ്കില്‍ അതു മനസ്സില്‍ നല്ലവണ്ണം പതിയുന്നതിനു മുന്പേ അവ 
ഉടനെ നീക്കം ചെയ്യേണ്ടതാണ്‌. മനസ്സില്‍ അതു പതിഞ്ഞു കഴി 
ഞ്ഞാല്‍ പിന്നെയത്‌ നിഷ്കാസനം ചെയ്യുന്നതു പ്രയാസകരമാ 
യിരിക്കും. രാത്രി ഉറക്കത്തില്‍തന്നെ മരണം സംഭവിക്കുകയാണെ 
ങ്കില്‍ പ്രായശ്ചിത്തത്തിനുള്ള സന്ദര്‍ഭവും നഷ്ടപ്പെട്ടു പോകും. 
ആത്മാവിനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഓര്‍മ്മിപ്പിച്ചു ഭയപ്പെടു 
ത്തേണ്ടതാണ്‌. ഒരു പ്രാവശ്യം അതു നീക്കം ചെയ്യുന്നതില്‍ 
നിങ്ങള്‍ വിജയിച്ചാല്‍ നിങ്ങള്‍ക്കതില്‍ നിന്ന്‌ തികച്ചും മോചനം 
ലഭിക്കും. അങ്ങനെ ഉറങ്ങുന്ന സന്ദര്‍ഭത്തില്‍ മനസ്സ്‌ ശുദ്ധമാക്കി 
ക്കൊണ്ട്‌ ചീത്തവിചാരങ്ങളില്‍ നിന്നു പരിശുദ്ധമാക്കിയാല്‍ തഹ 
ജ്ജൂദിനുള്ള സൌഭാഗ്യവും ലഭിക്കുന്നതാണ്‌. 


62 
ദിക്റെ ഇലാഹി 
നമസ്ക്കാരത്തില്‍ ശ്രദ്ധ ക്രേന്ദീകരിക്കാനുള്ള മാര്‍ഗ്ഗങ്ങള്‍ 
ഇനി നമസ്കാരത്തില്‍ ശ്രദ്ധ എങ്ങിനെ നിലനിര്‍ത്താം എന്ന 
തിനെകുറിച്ച്‌ പറയാം. അതിനെപ്പറ്റി പലരും ചോദിക്കാറുണ്ട്‌. 
അതിന്‌ പല മാര്‍ഗ്ഗങ്ങളുണ്ട്‌. അതില്‍ ചിലത്‌ നിങ്ങള്‍ ഉപയോഗ 
പെടുത്തുന്നതു തന്നെയായിരിക്കും. എന്നാല്‍ ശരിക്കും പ്രയോജ 
നപ്പെടുത്തുന്നുണ്ടാവുകയില്ല. ്രയോജനപ്പെടുത്തുന്നവര്‍ തീര്‍ച്ച 
യായും അതിന്റെ ഫലം കരസ്ഥമാക്കുന്നുമുണ്ടാവും. ശ്രദ്ധ കേന്ദ്ര 
കരിക്കാനായി “ശരീഅത്ത്‌ ', നമസ്കാരത്തില്‍ തന്നെ ചില നിയ 
മങ്ങള്‍ നിശ്ചയിച്ചിരിക്കുന്നു. അജ്ഞതകാരണമായി അധികമാ 
ളുകളും അതില്‍നിന്ന്‌ ഫലം കരസ്ഥമാക്കുന്നില്ല. അതിന്‌ പുറമെ 
ജനങ്ങള്‍ക്കു പൊതുവെ അറിയാത്തതും അനുഷ്ഠാനത്തില്‍ വരു 
ത്താത്തതുമായ ചില മാര്‍ഗ്ഗങ്ങളെക്കുറിച്ചും ഞാന്‍ വിവരിക്കാം. 
അവയനുസരിച്ച്‌ പ്രവര്‍ത്തിക്കുകയാണെങ്കില്‍ നമസ്കാരത്തില്‍ 
ശ്രദ്ധ കേന്ദ്രീകരിക്കുവാന്‍ സാധിക്കുന്നതാണ്‌. 
ഞാന്‍ പറയാനുദ്ദേശിക്കുന്ന മാര്‍ഗ്ഗങ്ങള്‍ വിവരിക്കുന്നതിനു 
മുമ്പായി ഒരു വസ്തുത ആദ്യമായി പറയേണ്ടതുണ്ട്‌. അതായത്‌ 
ഏതെങ്കിലും ഒരു കാര്യം അനുഷ്ഠാനത്തില്‍ വരുത്താന്‍ ഉദ്ദേശി 
ക്കുമ്പോള്‍ അതോടൊപ്പം തന്നെ അതിന്റെ പ്രയോജനത്തെക്കു 
റിച്ച്‌ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതില്‍ ഉറച്ച വിശ്വാസംവെച്ചു 
പുലര്‍ത്തുകയും ചെയ്യേണ്ടതാവശ്യമാണ്‌. അപ്പോള്‍ അതില്‍ നിന്ന്‌ 
കൂടുതല്‍ ഫലം കരസ്ഥമാക്കാം. അങ്ങിനെയുള്ള ഒരു പ്രകൃതി 
യാണ്‌ അല്ലാഹു മനുഷ്യന്‌ നല്‍കിയിരിക്കുന്നത്‌. യൂറോപ്പില്‍ 
സാന്‍ഡോ എന്നു പേരായ ഒരു വലിയ ഫയല്‍മാന്‍ ഉണ്ടായിരു 
ന്നു. അദ്ദേഹം എഴുന്നത്‌; ആരോഗ്യത്തിനും ശക്തിക്കും വേണ്ടി 
വ്യായാമം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്‌ ആവശ്യം തന്നെയാണ്‌. 
എന്നാല്‍ അതോടൊപ്പം തന്നെ തങ്ങളുടെ കൈകാലുകള്‍ ശക്തി 
പ്പെട്ടു വരുന്നുണ്ടെന്ന ഒരു തോന്നലും വിശ്വാസവുംകൂടി ഉണ്ടാ 
യിരിക്കേണ്ടതാണ്‌. വ്യയാമം കൊണ്ടു തന്നെ കൈകാലുകള്‍ 
ശക്തിപ്പെട്ടു വരുമെങ്കിലും വ്യയാമം വ്യായാമമാണെന്ന്‌ കരുതി 
ക്കൊണ്ട്‌ അതിന്റെ ഫലം ശരീരത്തിന്‌ ലഭിച്ചുകൊണ്ടിരിക്കുന്നു 
ണ്ടെന്ന വിശ്വാസത്തോട്‌ കൂടിയും ചെയ്യുമെങ്കില്‍ അതില്‍ നിന്ന്‌ 





63 
ദിക്റെ ഇലാഹി 
അധികം പ്രയോജനം കരസ്ഥമാക്കാം. അങ്ങിനെയൊരു 
തോന്നലും വിശ്വാസവും ഇല്ലാതെയാണ്‌ വ്യായാമം ചെയ്യുന്നതെ 
ങ്കില്‍ പ്രയോജനം താരതമേന്യ കുറഞ്ഞു പോവുന്നതാണ്‌. ഇനി 
നമസ്കാരത്തില്‍ ശ്രദ്ധ നില നിര്‍ത്താന്‍ ഉതകുന്ന വഴികളെക്കു 
റിച്ചു പറയാം. 
ഒന്നാമത്തെ വഴി:- ഇസ്‌ലാം ശരീഅത്ത്‌, നമസ്കാരത്തില്‍ ശ്രദ്ധ 
നിലനിര്‍ത്താനായി ചില നിയമങ്ങള്‍ നിശ്ചയിച്ചിട്ടുണ്ട്‌ അതിലൊ 
ന്നാണ്‌ “വുളു”. നമസ്കാരിക്കുന്നവരെല്ലാം “വുളു” ചെയ്യേണ്ടതാ 
വശ്യമാണ്‌. മനുഷ്യന്റെ വിചാരവികാരങ്ങള്‍ മറ്റുള്ളവരില്‍ എത്തി 
ക്കാനായി അല്ലാഹു ചില വഴികള്‍ ഉണ്ടാക്കിയിരുന്നു. അതില്‍പ്പെ 
ട്ടതാണ്‌ സിരകള്‍ (Nerves). അവ മുഖേന മനുഷ്യന്റെ വിചാരവി 
കാരങ്ങളുടെ ഫലം ഇതരവസ്തുക്കളില്‍ പതിയുന്നു. ഇക്കാരണ 
ത്താലാണ്‌ രാത്രി ഉറങ്ങാന്‍ പോകുമ്പോള്‍ റസൂല്‍ തിരുമേനിഭ്ക്‌ഃ 
“ആയത്തുല്‍കുര്‍സിയ്യ്‌ " ഓതി-ഈതിയിട്ട്‌ ദേഹത്തില്‍ തടവിയിരു 
ന്നത്‌. ഇതൊരു അര്‍ത്ഥ രഹിതമായ പ്രവര്‍ത്തിയാണോ? അല്ല; 
ഒരിക്കലുമല്ല. വിചാരവികാരങ്ങളുടെ ഫലം സിരകള്‍ മുഖേനയും 
ശബ്ദം മുഖേനയും ത്ത്‌ മുഖേനയും അന്യ സാധനങ്ങളിലേക്ക്‌ 
നീങ്ങുന്നതിനാല്‍ ആ മൂന്ന്‌ വഴികളും റസൂല്‍ തിരുമേനിഷ്ക്ഃ 
പ്രയോജനപ്പെടുത്തുകയാണ്‌ ചെയ്തത്‌. “ആയത്തുല്‍കുര്‍സിയ്യ്‌ " 
വായകൊണ്ടു ഓതുകയും ഉള്ളം കൈയ്യില്‍ ഈതുകയും കൈ 
രണ്ടും ശരീരമാസകലം തടവുകയും ചെയ്തിരുന്നു. ചുരുക്കത്തില്‍ 
ശബ്ദം, അവയവങ്ങള്‍, നോട്ടം, ഈത്ത്‌ മുതലായവയെല്ലം വിചാര 
വികാരങ്ങള്‍ ബഹിര്‍ഗമിപ്പിക്കാനുള്ള മാര്‍ഗ്ഗങ്ങളാണ്‌. പുണ്യാത്മാ 
ക്കളായ മഹാന്‍മാര്‍ മന്ത്രിച്ചതായി തെളിയുന്നുണ്ട്‌. റസൂല്‍ തിരു 
മേനിക്ക്ട യും മന്ത്രിചചതായി തെളിയുന്നു. 

വിചാര വികാരങ്ങള്‍ സിരകള്‍ മുഖേന പുറത്തു പോവുകയും 
ചിതറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട്‌ അതിനെ നിയന്ത്രിച്ചു 
നിര്‍ത്താന്‍ വേണ്ടിയാണ്‌ റസൂല്‍ തിരുമേനിക്ക്ഃ “വുളു”. ചെയ്യാന്‍ 
കല്‍പിച്ചിരിക്കുന്നത്‌. വിചാരങ്ങള്‍ പുറത്തുപോകുന്ന പ്രധാന വഴി 
കള്‍ കൈകാലുകളും മുഖവുമാണ്‌. അവയില്‍ വെള്ളമൊഴിക്കു 
കയാണെങ്കില്‍ അതില്‍കൂടി ബഹിര്‍ഗമിക്കുന്ന വിചാര വികാര 














64 
ദിക്റെ ഇലാഹി 
ങ്ങള്‍ നിയന്ത്രിക്കപ്പെടുകയും നിന്നുപോവുകയും ചെയ്യുമെന്നാണ്‌ 
അനുഭവത്തില്‍ നിന്ന്‌ മനസ്സിലാവുന്നത്‌. ഇതൊരു അംഗീകരിക്ക 
പ്പെട്ട വസ്തുതയാണ്‌. വുളു നിശ്ചയിക്കപ്പെട്ടതിനു പല ഉദ്ദേശ 
ങ്ങളും ഉണ്ടെങ്കിലും ഇതും അതില്‍ ഒന്നത്രെ. വിചാരവികാരങ്ങള്‍ 
നിയന്ത്രിക്കപ്പെടുമ്പോള്‍ ശ്രദ്ധ നില നില്‍ക്കുന്നതാണ്‌. അപ്പോള്‍ 
ശ്രദ്ധ നിലനിര്‍ത്താന്‍ സുപ്രധാനമായൊരു മാര്‍ഗ്ഗമാണ്‌ “വുളു”. 
എന്നാല്‍ വുളു ചെയ്യാനിരിക്കുമ്പോള്‍ വികാരവിചാരങ്ങളെ നിയ 
ന്ത്രിക്കാന്‍ വേണ്ടിയാണ്‌ ഇതു ചെയ്യുന്നതെന്ന തോന്നലും വിശ്വാ 
സവും ഉണ്ടായിരിക്കേണ്ടതാവശ്യമാണ്‌. അങ്ങനെ ചെയ്താല്‍ നമ 
സ്കാരത്തില്‍ മനസ്സമാധാനം കൈവരുന്നതാണ്‌; മറ്റു വിചാരങ്ങള്‍ 
നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചു കളയുകയുമില്ല. 
രണ്ടാമത്തെ വഴി:- പള്ളിയില്‍ വെച്ച്‌ നമസ്കരിക്കണമെന്ന 
നിര്‍ദ്ദേശമാകുന്നു. ഒരു കാര്യവുമായി ബന്ധപ്പെടുമ്പോള്‍ അക്കാ 
ര്യവുമായി ബന്ധമുള്ള മറ്റു കാര്യങ്ങളും ഓര്‍മ്മ വരികയെന്നു 
ളളതു മനുഷ്യ പ്രകൃതമാണ്‌. സൈദിനെ കാണുമ്പോള്‍ അവന്റെ 
മകന്‍ ബകറിനെയും ഓര്‍മ്മ വരുന്നു. ബകര്‍ അപ്പോള്‍ മുമ്പാകെ 
ഉണ്ടാകുന്നുമില്ല. സൈദിനെ കണ്ടതുകൊണ്ട്‌ മാത്രമാണ്‌ ബകറിനെ 
ഓര്‍മ്മ വന്നതു. മനുഷ്യന്റെ തലച്ചോറിന്റെ ഘടനതന്നെ ആ 
വിധത്തിലാണ്‌. നമസ്കാരവുമായി യാതൊരു വിധത്തിലും ബന്ധ 
മില്ലാത്ത ഒരു സ്ഥലത്തു വച്ചാണ്‌ നാം നമസ്കരിക്കുന്നതെങ്കില്‍ 
പ്രത്യേകമായൊരു കാര്യവും സ്മരണയില്‍ വന്നില്ലായെന്നു വരാം. 
എന്നാല്‍ രാത്രിയും പകലും അല്ലാഹുവിനു ആരാധന ചെയ്തു 
കൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ ഭവനം എന്ന്‌ പറയപ്പെടുന്ന 
ഒരു സ്ഥലത്ത്‌ വെച്ചാണ്‌ നാം നമസ്കരിക്കുന്നതെങ്കില്‍ ആ ഭവ 
നത്തിന്റെ നാഥനായ അല്ലാഹുവിനെ സ്മരിക്കുകയും ആ ഭവന 
ത്തിന്റെ നാഥന്റെ മുമ്പിലാണ്‌ നാം നില്‍ക്കുന്നതെന്നും അവനെ 
പൂര്‍ണ്ണമായും അനുസരിക്കേണ്ടതു ഞങ്ങളുടെ കടമയാണെന്നു 
മുള്ള ഒരു തോന്നല്‍ തീര്‍ച്ചയായും നമുക്ക്‌ ഉണ്ടാവും. ഇക്കാര 
ണത്താലാണ്‌ വീടുകളില്‍ നമസ്കാരത്തിനായി മാത്രം പ്രത്യേകം 
ഒരു സ്ഥലം നിശ്ചയിച്ചു വെക്കണമെന്നു മുസ്ലിങ്ങളോട്‌ റസൂല്‍ 
തിരുമേനിഭ്ക്ട പറഞ്ഞിരിക്കുന്നത്‌. ഒരുപക്ഷെ പള്ളിയില്‍ പോയി 





65 
ദിക്റെ ഇലാഹി 

നമസ്ക്കരിക്കുന്നതുകൊണ്ടുളള ഉദ്ദേശ്യം ഇതാണെന്ന്‌ ഇതുവരെ 
നിങ്ങളുടെ മനസ്സില്‍ വന്നിട്ടുണ്ടാകില്ല. എന്നാല്‍ പള്ളിയില്‍ നമ 
സ്കരിക്കുന്നതിന്റെ തത്വ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട്‌ ആ ഉദ്ദേ 
ശത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കില്‍ മറ്റു ചിന്തകള്‍ നിലച്ചു 
പോവുകയും മനശ്ശാന്തി കൈവരികയും നമസ്കാരത്തില്‍ ശ്രദ്ധ 
നിലനില്‍ക്കുകയും ചെയ്യുന്നതാണ്‌. 

മൂന്നാമത്തെ വഴി:- “ഖിബ്ല യുടെ നേരെ മുഖം തിരിച്ച്‌ നമസ്ക 
രിക്കാനുള്ള നിര്‍ദ്ദേശമാകുന്നു. പരിശുദ്ധ മക്കയക്ക്‌ പല പ്രത്യേ 
കതകളുമുണ്ട്‌, കുടിക്കാന്‍ വെളളമോ ഭക്ഷിക്കാന്‍ ധാന്യമോ രക്ഷാ 
ഏര്‍പ്പാടുകളോ ഇല്ലാത്ത വിജനമായ ആ പ്രദേശത്താണ്‌ മഹാ 
നായ ഒരു മനുഷ്യന്‍ അല്ലാഹുവിന്റെ കല്‍പനയനുസരിച്ച്‌ തന്റെ 
പ്രിയപ്പെട്ട ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ചിരുന്നത്‌. അല്ലാ 
ഹുവിന്‌ വേണ്ടി ചെയ്ത ഒരു ത്യാഗമായിരുന്നു അത്‌. അതിന്റെ 
ഫലമായി അല്ലാഹു ആ മഹാനുഭാവന്റെ സന്താന പരമ്പരക 
ളില്‍ ആകാശത്തിലെ നക്ഷ്ത്രങ്ങളെപോലെ എണ്ണിക്കണക്കാ 
ക്കാന്‍ കഴിയാത്ത വിധം വര്‍ദ്ധനവ്‌ നല്‍കി. അദ്ദേഹത്തിന്റെ 
സന്താന പരമ്പരയില്‍ അല്ലാഹു എത്രയോ പ്രവാചകന്‍മാരെ 
നിയോഗിക്കുകയും ചെയ്തു. പിന്നെ മനുഷ്യരാശിക്കാകമാനം 
പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഒരു മഹാത്മാവിനെയും അതേ 
സന്താന പരമ്പരയില്‍ നിന്നു തന്നെ എഴുന്നേല്‍പിച്ചു. മക്കയുടെ 
ഭാഗത്തേക്ക്‌ മുഖം തിരിച്ചു നമസ്കരിക്കാന്‍ പറഞ്ഞതിന്റെ തത്വ 
രഹസ്യം മനസ്സിലാക്കുന്ന ഒരാളില്‍ ഉടനെ തന്നെ ഹദ്റത്ത്‌ 
ഇസ്മായിഭ്ടട്ട ലിന്റെ ചരിത്ര സംഭവം ഓര്‍മ്മ വരുന്നതും അദ്ദേ 
ഹത്തിന്റെ ഹൃദയത്തില്‍ ആഴമായ ഫലം ഉളവാക്കുകയും ചെയ്യു 
ന്നതുമാണ്‌. അപ്പോള്‍ ഏതൊരു അല്ലാഹുവിന്‌ വേണ്ടിയാണോ 
ഞാന്‍ നമസ്കരിക്കുന്നത്‌ അവന്‍ വളരെ ഉന്നതനും ശക്തനും 
മഹാനുമാണെന്ന ഒരു ബോധം അവന്റെ മനസ്സില്‍ അങ്കുരിക്കു 
ന്നതും അല്ലാഹുവിന്റെ മഹാത്മ്യത്തെ ഓര്‍ത്ത്‌ ഭയപ്പെടുന്നതുമാ 
ണ്‌. ആ ഭയഭക്തിയുണ്ടാകുമ്പോള്‍ ഇതര ചിന്തകള്‍ വിട്ടു മാറു 
കയും നമസ്കരാത്തില്‍ ശ്രദ്ധ നിലനില്‍ക്കുകയും ചെയ്യുന്നതാ 


v 


erm. 





66 
ദിക്റെ ഇലാഹി 
നാലാമത്തെ വഴി:- നമസ്കാരത്തിന്‌ മുമ്പ്‌ ബാങ്കു വിളിക്കാ 
നുള്ള നിര്‍ദ്ദേശമാണ്‌. “അല്ലാഹു അക്ബര്‍” “അല്ലാഹു അക്ബര്‍” 
എന്നു ബാങ്കില്‍ വിളിച്ചു പറയുമ്പോള്‍ തന്നെ നമസ്കാരം ആരം 
ഭിക്കാന്‍ പോകുന്നില്ല. നമസ്കരിക്കുന്നവര്‍ക്ക്‌ വിവരം നല്‍കുക 
യാണ്‌. ഇതാ നമസ്‌കാരത്തിനുള്ള സമയമായിരിക്കുന്നു; നിങ്ങള്‍ 
ശരിക്കും ചിന്തിച്ച്‌ മനസ്സിലാക്കി പള്ളിയില്‍ വരേണ്ടതാണ്‌. ഉന്ന 
തനും മഹത്വവാനും ആയ അല്ലാഹുവിന്റെ മുമ്പാകെയാണ്‌ 
നിങ്ങള്‍ക്ക്‌ സന്നിഹിതരാകോണ്ടത്‌. ബാങ്ക്‌ വിളി കേള്‍ക്കുമ്പോള്‍ 
അല്ലാഹുവിന്റെ സ്ഥാന മഹാത്മൃത്തെ കുറിച്ചുള്ള ബോധം 
ഉണ്ടായി വരുന്നതും ഹൃദയത്തില്‍ അവനെ കുറിച്ചുള്ള ഭയഭക്തി 
ജനിക്കുന്നതും അക്കാരണത്താല്‍ നമസ്കാരത്തില്‍ ശ്രദ്ധ നില 
നില്‍ക്കുന്നതുമായിരിക്കും. 
പിശാചിനെ ആട്ടിയോടിക്കാന്‍ വേണ്ടിയാണ്‌ ബാങ്ക്‌ വിളിക്കു 
ന്നതെന്ന്‌ റസൂല്‍ തിരുമേനിഭ്ക്ഃ അരുള്‍ ചെയ്തിരിക്കുന്നു. ബാങ്കു 
വിളി കേള്‍ക്കുമ്പോള്‍ ശൈത്താന്‍ ഓടിപ്പോകുന്നുവെന്നും ഹദീ 
സില്‍ വന്നിരിക്കുന്നു. അതിന്റെ വിവക്ഷ ബാങ്ക വിളി കേള്‍ക്കു 
മ്പോള്‍ അല്ലാഹുവിന്റെ പ്രതാപത്തെയും സ്ഥാന മഹാത്മ്യ 
ത്തെയും കുറിച്ചുള്ള ബോധം നമ്മില്‍ പൊങ്ങി വരും എന്നതാ 
ണ്‌. ഈ തത്വം മനസ്സിലാക്കുന്ന ഒരാളില്‍ ബാങ്ക്‌ വിളി കേള്‍ക്കു 
മ്പോള്‍ ഇക്കാര്യം ഓര്‍മ്മ വരുന്നതും മറ്റു വിചാരങ്ങള്‍ അകന്നു 
പോകുന്നതുമാകുന്നു. ഒരു വിചാരമുണ്ടാവുമ്പോള്‍ മറ്റു ചിന്ത 
കള്‍ അകന്നു പോകുന്നുവെന്നത്‌ പ്രകൃതി നിയമമത്രെ. അല്ലാ 
ഹുവിനെ കുറിച്ചുള്ള വിചാരമുണ്ടാകുമ്പോള്‍ മറ്റു വിചാരങ്ങള്‍ 
ഇല്ലാതാകുന്നതും നമസ്കാരത്തില്‍ ശ്രദ്ധ നില നില്‍ക്കുന്നതുമാ 
യിരിക്കും. 
അഞ്ചാമത്തെ വഴി.- ഇഖാമത്താണ്‌. ബാങ്കില്‍ അടങ്ങിയിരിക്കുന്ന 
തത്വം തന്നെയാണ്‌ ഇഖാമത്തിലും ഉള്ളത്‌. അല്ലാഹുവിന്റെ ശക്തി 
മഹാത്മൃത്തെക്കുറിച്ചുള്ള ബോധം ഇഖാമത്തിന്റെ അവസര 
ത്തിലുമുണ്ടാകുന്നതാണ്‌. ഇഖാമത്തിനെക്കുറിച്ച്‌ റസൂല്‍ തിരു 
മേനിഭ്ള്ട പറഞ്ഞിരിക്കുന്നത്‌ അതിന്റെ ശബ്ദം കേള്‍ക്കുമ്പോള്‍ 
പിശാച്‌ ഓടിപ്പോകുന്നുവെന്നാണ്‌. അതിന്റെ ഉദ്ദേശ്യവും ഇഖാ 











67 
ദിക്റെ ഇലാഹി 
മത്ത്‌ കാരണമായി വിവിധ വിചാരങ്ങള്‍ അകന്നു പോവുകയും 
അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം അവശേഷിക്കുകയും 
ചെയ്യുമെന്നതത്രെ. അക്കാരണത്താല്‍ നമസ്കാരത്തില്‍ ശ്രദ്ധ 
കേന്ദ്രീകരിച്ചു നിര്‍ത്താന്‍ സാധിക്കുന്നതാണ്‌. 
ആറാമത്തെ വഴി:- നമസ്കാരത്തിനു നില്‍ക്കുമ്പോള്‍ വളവി 
ല്ലാത്ത സഫ്ഫായി നില്‍ക്കാനുള്ള നിര്‍ദ്ദേശമാണ്‌. ബാഹ്യമായ 
ക്രമീകരണം വിചാരത്തിലും ക്രമീകരണമുണ്ടാക്കുന്നു. അത്‌ ചിന്ത 
യില്‍ വികേന്ദ്രീകരണം ഉണ്ടാക്കുവാന്‍ അനുവദിക്കുന്നതല്ല. 
ബാഹ്യമായ നിലയില്‍ നേരെയുള്ള സഫ്ഫുണ്ടാക്കുമ്പോള്‍ ആന്ത 
രീകമായ ആവേശങ്ങളും ഒരേ ചരടില്‍ കോര്‍ത്തിണക്കപ്പെടും. 
ച്രകവര്‍ത്തിമാരുടെയെല്ലാം ചക്രവര്‍ത്തിയായ ഉന്നതനായ അല്ലാ 
ഹുവിന്റെ മുമ്പാകെ നിശ്ചലരായി മനനമായി ഭക്തിയോടെ വരി 
വരിയായി നില്‍ക്കുന്ന രൂപങ്ങള്‍ തന്നെ എത്ര ഭക്തിജനകങ്ങളും 
ഗൌനരവാവഹങ്ങളും ആയവയാണ്‌. സഫ്ഫ്‌ നേരെയാക്കുക അല്ലെ 
ങ്കില്‍ ഹൃദയം വളഞ്ഞു പോകുന്നതാണ്‌ എന്ന്‌ OTU)O0EÉE പറ 
ഞ്ഞിരിക്കുന്നു. ബാഹ്യമായ അവസ്ഥക്കനുസരിച്ച്‌ ആന്തരീകമായ 
അവസ്ഥയിലും മാറ്റം വരുന്നതാണ്‌. ബാഹ്യമായ ക്രമീകരണമി 
ല്ലെങ്കില്‍ ആന്തരീകമായ ക്രമീകരണത്തിനു വ്യതിയാനം സംഭ 
വിക്കും. സഫ്ഫ്‌ വളഞ്ഞു പോകാതെ ശരിപ്പെടുത്തണമെന്ന്‌ 
കല്‍പിച്ചതിന്റെ തത്വ രഹസ്യവും അത്‌ തന്നെ. 
ഏഴാമത്തെ വഴി:- നമസ്‌കരിക്കാനുള്ള “നിയ്യത്ത്‌ ആകുന്നു. മനു 
ഷ്യന്‍ തന്റെ ആത്മാവിനോട്‌ ഞാന്‍ ഇന്ന കാര്യത്തിന്‌ വേണ്ടി 
സന്നദ്ധനായി നില്‍ക്കുകയാണെന്ന്‌ മനസ്സിലാക്കി കൊടുക്കു 
മ്പോള്‍ ശ്രദ്ധ ആ ഭാഗത്തേക്ക്‌ തിരിയും. നിയ്യത്ത്‌ കൊണ്ട്‌ 
അര്‍ഥമാക്കുന്നത്‌ ഞാന്‍ ഈ ഇമാമിന്റെ പിന്നാലെ ഇത്ര 
“റകഅത്ത്‌ ' ഖിബ്ലയുടെ ഭാഗത്തേക്ക്‌ മുഖം തിരിച്ചു നമസ്കരി 
ക്കുന്നു എന്നിങ്ങനെയുള്ള വചനങ്ങള്‍ ഉരുവിടുകയല്ല; മനസ്സില്‍ 
തന്നെ നമസ്കരിക്കുന്നുവെന്ന ഉദ്ദേശ്യം ഉണ്ടായിരിക്കുക എന്ന 
താണ്‌. 

ഒരാളെ പറ്റി പറയപ്പെടുന്നു; നിയ്യത്തിന്റെ കാര്യത്തില്‍ 
അയാള്‍ക്ക്‌ ഒരു ശ്രാന്തമായ ആവേശമായിരന്നു. അയാള്‍ 








68 
ദിക്റെ ഇലാഹി 
ഒന്നാമത്തെ സഫ്ഫിന്‌ പിന്നിലുള്ള ഏതെങ്കിലും ഒരു സഫ്ഫില്‍ 
നിന്നുകൊണ്ട്‌ ഞാന്‍ ഈ ഇമാമിന്റെ പിന്നില്‍ 
നമസ്‌ക്കരിക്കുന്നുവെന്ന്‌ നിയ്യത്ത്‌ ചെയ്യുമ്പോള്‍ എന്റെ നേരെ 
മുമ്പില്‍ ഇമാമല്ല, മറ്റൊരാളണല്ലോ എന്ന സന്ദേഹം 
ഉടലെടുക്കുകയും മുന്നിലേക്ക്‌ കയറിനിന്നുകൊണ്ട്‌ വീണ്ടും 
നിയ്യത്ത്‌ വെക്കുകയും ചെയ്യുന്നു. പിന്നെയും അയാള്‍ക്ക്‌ 
സംശയം ജനിക്കുന്നു. അപ്പോള്‍ അയാള്‍ ഇമാമിന്റെ പിറകില്‍ 
പോയി നിന്നുകൊണ്ട്‌ ഇമാമിനെ കൈകൊണ്ട്‌ തൊട്ട്‌ ഞാന്‍ 
ഇമാമിന്റെ പിന്നില്‍ തന്നെയാണെന്ന്‌ വീണ്ടും നിയ്യത്ത്‌ വെക്കുന്നു. 
ഇത്തരത്തില്‍ ഈഹത്തിലകപ്പെട്ടിരിക്കുന്ന ആളുകള്‍ തികച്ചും 
തെറ്റാണ്‌ ചെയ്തുകൊ ണ്ടിരിക്കുന്നത്‌. തല്‍ഫലമായി നിയ്യത്ത്‌ 
തന്നെ അപകടകരമായിതീരുന്നു. അത്തരം നിയ്യത്ത്‌ തന്നെ ഒരു 
ഫലവും നല്കാതെ വിഷമകരമായിതീരുന്നു. നിയ്യത്ത്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ഹൃദയത്തില്‍ നിന്നുണ്ടാകേണ്ടതാണ്‌. ബോധപൂര്‍വൃമായി 
രിക്കണം നമസ്കാരത്തില്‍ പ്രവേശിക്കേണ്ടത്‌. ചില ആളുകള്‍ 
നമസ്‌ക്കാരത്തിന്‌ എഴുന്നേറ്റ്‌ നില്‍ക്കുന്ന സമയത്ത്‌ അവര്‍ 
എന്താണ്‌ ചെയ്യാന്‍ പോകുന്നതെന്ന്പോലും അവര്‍ക്കറിവുണ്ടാ 
വുകയില്ല. നിങ്ങള്‍ നമസ്കരിക്കാന്‍ തുടങ്ങുമ്പോള്‍ 
ബോധപൂര്‍വ്വം നിയ്യത്ത്‌ വെക്കുക. അപ്രകാരം ബോധത്തോടുകൂടി 
നമസ്കരിക്കാന്‍ തുനിയുമ്പോള്‍ നിങ്ങളുടെ ഹൃദയത്തില്‍ 
ഭയഭക്തി ജനിക്കുന്നതും തല്‍ ഫലമായി ശ്രദ്ധ 
നിലനില്‍ക്കുന്നതുമാ യിരിക്കും. 
എട്ടാമത്തെ വഴി: ജമാഅത്തായുളള നമസ്കാരമാണ്‌. ജമാഅ 
ത്തായുള്ള നമസ്കാരമാവുമ്പോള്‍ അല്ലാഹുവിന്റെ സ്ഥാന മഹാ 
ത്മ്യങ്ങളെക്കുറിച്ചുള്ള വചനങ്ങള്‍ ഇമാം ഇടക്കിടെ മറ്റുള്ളവരുടെ 
ചെവിയില്‍ എത്തിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായി ആളുകള്‍ 
അശ്രദ്ധരായി മറ്റു ചിന്തകളില്‍ മുഴുകി നില്‍ക്കുമ്പോള്‍ ഇമാം 
“അല്ലാഹു അക്ബര്‍” എന്ന്‌ ഉറക്കെപ്പറഞ്ഞു കൊണ്ടു അവരെ 
ശ്രദ്ധാലുക്കളാക്കി മാറ്റുന്നു. അത്‌ അവര്‍ക്കു മുന്നറിപ്പ്‌ നല്‍കുക 
യാണ്‌: ഇതാ നോക്കൂ! സൂക്ഷിച്ചു നില്‍ക്കൂ, ്രതാപവാനായ ഒരു 
അല്ലാഹുവിന്റെ മുമ്പാകെയാണ്‌ നിങ്ങള്‍ നില്‍ക്കുന്നതെന്ന്‌; 





69 
ദിക്റെ ഇലാഹി 

നില്‍ക്കുന്ന അവസരത്തില്‍ പിന്നെയും അശ്രദ്ധ വന്നു പോകു 
മ്പോള്‍ ഇമാം വീണ്ടും “അല്ലാഹു അക്ബര്‍” അല്ലാഹു ഏറ്റവും 
വലിയവനാണെന്ന്‌ പറഞ്ഞുകൊണ്ട്‌ ഉണര്‍ത്തുന്നു. തുടര്‍ന്ന്‌ 
“സമിഅല്ലാഹു ലിമന്‍ ഹമിദാ ” എന്ന ശബ്ദം ഇമാമില്‍ നിന്നു 
കേള്‍ക്കുന്നു. അതിന്റെ അര്‍ഥം അല്ലാഹുവിനെ സ്തുതിക്കുന്ന 
വന്റെ വിളി അല്ലാഹു കേള്‍ക്കുകയും സ്വീകരിക്കുകയും ചെയ്യു 
ന്നുവെന്നാണ്‌. ഇത്‌ മനസ്സിലാക്കുന്ന ഒരാള്‍ക്ക്‌ തോന്നുക നമുക്കു 
വല്ല പ്രയോജനവും ലഭിക്കണമെങ്കില്‍ അല്ലാഹുവിനെ സ്തുതിച്ചു 
കൊണ്ടിരിക്കണമെന്നാണ്‌. അല്ലെങ്കില്‍ സമയം വെറുതെ നഷ്ട 
പ്പെടുകമാത്രമായിരിക്കും ഫലം. ചുരുക്കത്തില്‍ ഇമാം മറ്റുള്ളവരെ 
ഇടക്കിടെ ഉണര്‍ത്തുകയും ശ്രദ്ധാലുക്കളാക്കിത്തീര്‍ക്കുകയും 
ചെയ്യുന്നു. ഇതാ നിങ്ങള്‍ ഉന്നതനായ ഒരു മഹാരാജാവിന്റെ മുമ്പാ 
കെയാണ്‌ നില്‍ക്കുന്നതെന്ന്‌. ഇമാമിനു അതുകൊണ്ടാണ്‌ 
“മഅ്മൂമുകളെ ക്കാള്‍ സ്ഥാനമുള്ളത്‌. 

ഒമ്പതാമത്തെ വഴി:- ശരീഅത്ത്‌, നമസ്കാരത്തിന്റെ ബാഹ്യരൂപം 
ഒര്രേകമത്തിലാക്കാതെ വിവിധ രൂപത്തില്‍ ആക്കിയിരിക്കുന്നു 
വെന്നതാണ്‌. നമസ്കാര വേളയില്‍ വല്ലവരും അശ്രദ്ധരായിപ്പോ 
വുകയോ മറ്റു വല്ല ചിന്തയിലും ലയിച്ചു പോവുകയോ ചെയ്യു 
മ്പോള്‍ അവന്റെ “റുകൂഅ്്‌' ചെയ്യലും സുജൂദ്‌ ചെയ്യലുമെല്ലാം 
അവനെ വീണ്ടും ബോധവാനാക്കിത്തീര്‍ക്കുകയും ചെയ്യുന്നു. 
ചലനം മനുഷ്യനെ ആലസ്യത്തില്‍ നിന്നും അശ്രദ്ധയില്‍ നിന്നും 
ഉണര്‍ത്തുന്ന കാര്യമാണ്‌. മാമൂല്‍ രൂപത്തിലുള്ള “റുകൂത്‌ “ഉം 
“സുജുദും' ആയിരുന്നാല്‍ പോലും നമസ്‌കാരത്തിനുള്ള അത്തരം 
ചലനങ്ങള്‍ മനുഷ്യനെ നീണ്ട ആലസ്യത്തില്‍ ആക്കാന്‍ അനുവ 
ദിക്കുന്നില്ല. ആരാധനയിലുള്ള ഈ വിവിധ ക്രമം ഇതര മതങ്ങ 
ളില്‍ കാണുകയില്ല. ഇത്‌ ഇസ്‌ലാമില്‍ മാത്രമുള്ള ഒരു വൈശി 
ഷ്ട്യമാകുന്നു. 

പത്താമത്തെ വഴി:- “ഫര്‍ളു” നമസ്്‌കാരങ്ങള്‍ക്കു മുമ്പും പിമ്പു 
മുള്ള സുന്നത്തു നമസ്കാരങ്ങളാണ്‌. ഏതെങ്കിലും ഒരു കാര്യം 
സംഭവിക്കാനുണ്ടെങ്കില്‍ അതിന്റെ പ്രതികരണം ആ സംഭവ 
ത്തിന്റെ മുമ്പും പിമ്പും തന്നെ ഉണ്ടാകുകയെന്നത്‌ പ്രകൃതി നിയ 








70 
ദിക്റെ ഇലാഹി 
മമാണ്‌. സുര്യോദയത്തിനു കുറേ മുമ്പ്‌ തന്നെ പ്രകാശം വെളി 
പ്പെടുന്നു. സൂര്യാസ്തമയത്തിനു ശേഷവും കുറച്ച്‌ നേരം വെളിച്ചം 
നിലനില്‍ക്കുന്നു. ഈ തത്വമനുസരിച്ച്‌ ഒരാള്‍ ചെയ്തുകൊണ്ടി 
രിക്കുന്ന ഒരു ജോലിക്ക്‌ ശേഷം അയാള്‍ക്ക്‌ വളരെ സുപ്രധാനമായ 
മറ്റൊരു ജോലി ചെയ്യാനുണ്ടെന്നിരിക്കട്ടെ. ഈ സുപ്രധാന ജോലി 
ചെയ്തില്ലെങ്കില്‍ തനിക്ക്‌ വളരെ നഷ്ടവും ദോഷവും വരുമെ 
ങ്കില്‍ താന്‍ ഏര്‍പ്പെട്ടിരിക്കുന്ന ജോലി അവസാനിക്കുന്നതു വരെ 
പിന്നീട ചെയ്യാനുള്ള ആ പ്രധാന ജോലിയെക്കുറിച്ചുള്ള ചിന്ത 
അയാളെ അലട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ തനിക്ക്‌ 
താല്‍പര്യമുള്ള ഒരു പ്രധാന ജോലി ചെയ്യുന്ന ഒരാള്‍ക്ക്‌ തന്റെ 
ഓഫീസ്‌ ജോലിക്ക്‌ ശേഷം വ്യക്തി പരമായി തന്നെ ബാധിക്കുന്ന 
അതി പ്രധാനമായ മറ്റൊരു ജോലി ചെയ്യാനുണ്ടെങ്കില്‍ ഓഫീസ്‌ 
ജോലിയുടെ അവസാനഘട്ടം മുതല്‍ക്ക്‌ തന്നെ പിന്നീട്‌ ചെയ്യാ 
നുള്ള ആ ജോലിയെ കുറിച്ചുള്ള ചിന്ത വരുന്നതാണ്‌. അതു 
പോലെ തന്നെ ഓഫീസ്‌ ജോലിയില്‍ തനിക്ക്‌ താല്‍പര്യമുള്ള 
വല്ല കാര്യവും ഉണ്ടായാല്‍ ഓഫീസ്‌ കഴിഞ്ഞു വീട്ടിലേക്ക്‌ പോകു 
മ്പോഴും ചിലപ്പോള്‍ വീട്ടില്‍ ചെന്ന്‌ ചായ കുടിക്കുമ്പോഴുമെല്ലാം 
ആ കാര്യത്തെ കുറിച്ചുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുന്നതാണ്‌. 
പ്രകൃതിയുടെ ഈ തത്വം കണക്കിലെടുത്തിട്ടു കുടിയാണ്‌ റസൂല്‍ 
തിരുമേനിഭ്ക്ഃ “ഫര്‍ള്‍ ' നമസ്കാരത്തിനു മുമ്പും പിമ്പും 
സുന്നത്തു നമസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്‌. പ്രധാനപ്പെട്ട വല്ല 
പുറം ചിന്തകളും ഉണ്ടെങ്കില്‍ അത്തരം ചിന്തകള്‍ മുമ്പും പിമ്പു 
മുള്ള സുന്നത്ത്‌ നമസ്കാരങ്ങളില്‍ വന്ന്‌ അമര്‍ന്ന്‌ കൊള്ളട്ടെ 
യെന്നും അവ “ഫര്‍ള്‌ ' നമസ്കാരത്തില്‍ വരാതെ നമസ്കാരം 
സുരക്ഷിതമായിത്തീരുകയും ചെയ്യട്ടെ എന്നുമാണ്‌ “സുന്നത്ത്‌ ' 
നമസ്‌കാരം നിശ്ചയിച്ചതിന്റെ ഉദ്ദേശ്യങ്ങളില്‍ ഒന്ന്‌. 
സമയ വ്യത്യാസമനുസരിച്ച്‌ സുന്നത്ത്‌ നമസ്കാരങ്ങളില്‍ 
റസൂല്‍ തിരുമേനിഭ്ക്ട വ്യത്യാസം വരുത്തിയിട്ടുണ്ട്‌. “സുഹര്‍ ' 
നമസ്കാരം ജോലിയുടെ മദ്ധ്യത്തിലുള്ള ഒരു നമസ്കാരമാണ്‌. 
അതിനാല്‍ “സുഹറി ' ന്റെ മുമ്പും പിമ്പുമായി ഈ രണ്ട്‌ “റക്ക 
അത്തോ നന്നാല്‍ “റക്കഅത്തോ സുന്നത്ത്‌ ' നമസ്കാരം നിശ്ച 


ദിക്റെ ഇലാഹി ച 

യിച്ചിരിക്കുന്നു. ആ സമയത്തുള്ള ജോലികളുടെ ചിന്തകള്‍ “ഫര്‍ള്‍ 
' നമസ്കാര വേളയില്‍ വരാതെ തടയാനുള്ള കാവല്‍ ഭടന്‍മാര്‍ 
എന്ന നിലക്കാണ്‌ ആ സുന്നത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത്‌. 
അസര്‍ നമസ്കാരത്തിന്‌ മുമ്പും പിമ്പും സുന്നത്ത നമസ്കാരം 
നിശ്ചയിച്ചിട്ടില്ല. ആവശ്യമുണ്ടെങ്കില്‍ മുമ്പ്‌ നഫല്‍ നമസ്കരിക്കാ 
വുന്നതാണ്‌. പൊതുവില്‍ ഇതര ജോലികള്‍ അവസാനിക്കുന്ന 
ഒരു സമയമായത്‌ കൊണ്ടാണ്‌ അപ്പോള്‍ സുന്നത്ത്‌ നമസ്കാരം 
നിശ്ചയിക്കാതിരുന്നത്‌. എന്നാല്‍ അസറിന്‌ ശേഷം മഗ്രിബ്‌ വരെ 
ദിക്ര്‍ ചെയ്യുന്നതിന്‌ നിര്‍ദ്ദേശം നല്‍കിയിരിക്കുന്നു. മഗ്രിബ്‌ നമ 
സ്കാരത്തിനു ശേഷം രണ്ട്‌ റകഅത്ത്‌ സുന്നത്ത്‌ നമസ്കാരമു 
ണ്ട്‌. മഗ്രിബിന്‌ ശേഷം സാധാരണയായി ഭക്ഷണം കഴിക്കുന്ന 
സമയമാണ്‌. ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ടെങ്കില്‍ 
അത്‌ സുന്നത്തിന്റെ അവസരത്തിലാവട്ടെയെന്നതാണതിന്റെ ഉദ്ദേ 
ശ്യം. ഇശാ നമസ്കാരത്തിന്‌ മുമ്പ്‌ സുന്നത്തില്ല. പൊതുവില്‍ നമ 
സ്കാരത്തെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികള്‍ ആ 
സമയത്തുണ്ടാകാറില്ല. എന്നാല്‍ ആവശ്യമുള്ളവര്‍ക്ക്‌ “നഫല്‍ ” 
നമസ്കരിക്കാവുന്നതാണ്‌. ഇശാ നമസ്കാരത്തിന്‌ ശേഷം ഉറങ്ങാ 
നുള്ള സമയമാണ്‌. മുഴുവന്‍ ദിവസത്തിന്റെയും ജോലിക്കു ശേഷം 
ശരീരം വിശ്രമത്തിന്റെ ഭാഗത്തേക്ക്‌ ചായുന്നൊരു സമയമാണത്‌. 
അതിനാല്‍ ഇശാക്ക്‌ ശേഷം രണ്ട്‌ റകഅത്ത്‌ സുന്നത്തും മൂന്നു 
റകഅത്ത്‌ വിത്റും നിശ്ചയിച്ചിരിക്കുന്നു. വിശ്രമത്തിന്റെ വിചാരം 
വരുന്നത്‌ ഫര്‍ള്‌ നമസ്കാരവേളയിലാവാതെ സുന്നത്തിന്റെ അവ 
സരത്തിലാവട്ടെ എന്നതാണതിന്റെ ഉദ്ദേശ്യം. വിതര്‍ വേണമെങ്കില്‍ 
തഹജ്ജൂദിന്റെ സമയത്തും നമസ്കരിക്കാവുന്നതാണ്‌. സുബ്ഹി 
നമസ്കാരത്തിന്‌ മുമ്പായി രണ്ട്‌ റകഅത്ത്‌ സുന്നത്ത്‌ നിശ്ചയി 
ച്ചിരിക്കുന്നു. ഉറക്കത്തിന്റെ വല്ല ആലസ്യവും ബാക്കിയുണ്ടെങ്കില്‍ 
സുന്നത്തിന്റെ അവസരത്തില്‍ വന്നവസാനിക്കാന്‍ വേണ്ടിയാണ്‌ 
അങ്ങിനെ നിശ്ചയിച്ചിരിക്കുന്നത്‌. സുബ്ഹിക്ക്‌ ശേഷം സുന്നത്തി 
ല്ല. അതിന്‌ ശേഷം സൂര്യോദയം വരെ സാധാരണയായി ജോലി 
യില്ലാത്തൊരു സമയമാണ്‌. എന്നാല്‍ ആ സമയത്ത്‌ മറ്റ്‌ ദിക്റു 
കള്‍ ചെയ്യാന്‍ നിര്‍ദ്ദേശമുണ്ട്‌. 


72 
ദിക്റെ ഇലാഹി 
സുന്നത്ത്‌ നമസ്കാരങ്ങള്‍ നിശ്ചയിച്ചിരിക്കുന്നത്‌ മേല്‍ വിവ 
രിച്ച കാര്യങ്ങള്‍ കൂടി കണക്കിലെടുത്തിട്ടാണ്‌. എന്നാല്‍ മനുഷ്യന്‍ 
അത്‌ മനസ്സിലാക്കി ചെയ്യുമെങ്കില്‍ മാത്രമെ അതുകൊണ്ട്‌ പ്രയോ 
ജനമുണ്ടാവുകയുള്ളു. അവര്‍ അത്‌ ശരിക്കും മനസ്സിലാക്കി ചെയ്യു 
മെങ്കില്‍ തീര്‍ച്ചയായും നല്ല ഫലം കരസ്ഥമാക്കുന്നതാണ്‌. ഇന്‍ശാ 
അല്ലാഹ്‌. 
നമസ്കാരത്തിലുള്ള നിര്‍ത്തവും റുകൂഉം, സുജൂദും, ഇരുത്ത 
വുമെല്ലാം മനുഷ്യ ശരീരത്തിലെ സന്ധുക്കള്‍ പോലെയാണ്‌. ആ 
സന്ദര്‍ഭങ്ങളില്‍ ചൊല്ലുന്ന വചനങ്ങളില്‍ നല്ല പോലെ ചിന്തിക്കു 
കയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കില്‍ നമ്മുടെ നമസ്കാരം 
വളരെ ശക്തിപ്പെടുന്നതാണ്‌, അല്ലെങ്കില്‍ അതിനു വീഴ്ച പറ്റും. 
പതിനൊന്നാമത്തെ വഴി:- നമസ്കാരവേളയില്‍ ചൊല്ലുന്ന വച 
നങ്ങള്‍ ധൃതിയില്‍ ചൊല്ലാതെ സാവകാശത്തില്‍ ചൊല്ലുകയാ 
ണ്‌. മനുഷ്യന്റെ, തലച്ചോറിന്റെ ഘടന അതില്‍ ഇടക്കിടെ പല 
പ്രാവശ്യം പ്രവേശിക്കുന്ന കാര്യങ്ങളുടെ ചിത്രം വേഗത്തിലും എളു 
പത്തിലും ഭാവനയില്‍ വരുന്ന വിധത്തിലും വല്ലപ്പോഴും പ്രവേ 
ശിക്കുന്ന കാര്യങ്ങളുടെ ചിത്രം പ്രയാസപ്പെട്ട ഭാവനയില്‍ വരുന്ന 
വിധത്തിലുമാണ്‌ ആക്കിയിരിക്കുന്നത്‌. ഉദാഹരണമായി ഉമര്‍ 
നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കില്‍ ആ 
പേര്‍ ഓര്‍ക്കുന്ന മാത്രയില്‍ തന്നെ അയാളുടെ ചിത്രം ഭാവന 
യില്‍ പതിയുന്നതാണ്‌. എന്നാല്‍ വല്ലപ്പോഴും കാണുന്ന ഒരു 
വ്യക്തിയുടെ രൂപം ആ പേര്‍ കേള്‍ക്കുന്ന മാത്രയില്‍ തന്നെ ഭാവ 
നയില്‍ പതിയുകയില്ല. അത്‌ വരാന്‍ കുറേ താമസം പിടിക്കും. 
അത്‌ പതിയുന്നതും സ്പഷ്ടമായ രൂപത്തിലായിരിക്കുകയില്ല. അത്‌ 
പോലെ തന്നെ ചെറുപ്പത്തില്‍ പഠിച്ച ഒരു ഭാഷയില്‍ വല്ല വാച 
കമോ പദമോ കേള്‍ക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കില്‍ 
ആ പര്‍ദത്തിന്റെയോ വാചകത്തിന്റെയോ അര്‍ത്ഥവും അതിന്റെ 
യഥാര്‍ത്ഥരൂപവും ആ വചനത്തോടൊപ്പം തന്നെ മനസ്സില്‍ പതി 
യുന്നതാണ്‌. ഉദാഹരണമായി വെള്ളമെന്നോ റൊട്ടിയെന്നോ 
കേള്‍ക്കുമ്പോള്‍ തന്നെ അതിന്റെ അര്‍ഥത്തോടൊപ്പം 
വെള്ളത്തിന്റെയും റൊട്ടിയുടെയും യഥാര്‍ത്ഥ നിലയും 





73 
ദിക്റെ ഇലാഹി 
രൂപവുമെല്ലാം ഭാവനയില്‍ പതിയുന്നതുമാണ്‌. എന്നാല്‍ നമുക്ക്‌ 
തികച്ചും സ്വാധീനവും പാഠവുമില്ലാത്തൊരു ഭാഷയിലാണ്‌ ആ 
പദങ്ങള്‍ കേള്‍ക്കുന്നതെങ്കില്‍ അത്‌ അത്രയും വേഗത്തില്‍ നമ്മുടെ 
ഭാവനയില്‍ പതിയുകയില്ല. ഉദാഹരണമായി ഇംഗ്ലീഷില്‍ തികച്ചും 
പാടവമില്ലാത്ത ഒരു വിദ്യാര്‍ത്ഥി കേറ്റ്‌ (cat) എന്ന പദം കേട്ടാല്‍ 
പൂച്ചയെന്നാണ്‌ അതിന്റെ അര്‍ഥമെന്ന്‌ മനസ്സിലാക്കുമെങ്കിലും ആ 
മൃഗത്തിന്റെ രൂപവും നിലയുമെല്ലാം ഭാവനയില്‍ വേഗത്തില്‍ പതി 
യുകയില്ല. എന്നാല്‍ പൂച്ചയെന്ന്‌ കേള്‍ക്കുമ്പോള്‍ തന്നെ അതെല്ലാം 
ഭാവനയില്‍ പതിയുന്നതാണ്‌. 

മേല്‍ വിവരിച്ച കാരണം കൊണ്ടാണ്‌ അറബി ഭാഷ നന്നായി 
അറിയാത്തവരും അത്‌ ശരിക്ക്‌ സംസാരിക്കാന്‍ വശമില്ലാത്തവരു 
മായ ആളുകള്‍ക്ക്‌ നമസ്കാരത്തില്‍ ശ്രദ്ധ നിലനില്‍ക്കാത്തത്‌. 
വാചകങ്ങളുടെ ആശയവും കൂടി ഭാവനയില്‍ വരുമെങ്കില്‍ മാത്രമെ 
ശ്രദ്ധ നിലനില്‍ക്കുകയുള്ളു. അറബിയില്‍ നല്ല പരിജ്ഞാനമി 
ല്ലാത്ത കാരണത്താല്‍ അത്തരക്കാര്‍ക്ക്‌ വാചകങ്ങളോടൊപ്പം 
അതിന്റെ ആശയം വരികയില്ല. ആശയം വരാന്‍ താമസം നേരിടും 
ഇയ്യാക്ക നഅ്ബുദു എന്ന വചനം ഓതുമ്പോള്‍ മാലിക്കി 
യരമിദ്ദീന്‍ എന്ന വചനത്തിന്റെയോ അര്‍റഹ്മാനിര്‍റഹീം എന്ന 
വചനത്തിന്റെയോ അര്‍ത്ഥമായിരിക്കും മനസ്സില്‍ പതിയുക. അക്കാ 
രണത്താല്‍ ശ്രദ്ധ ശരിക്കും നിലനില്‍ക്കുകയില്ല. അപ്പോള്‍ നമ 
സ്‌കാരത്തിന്റെ ശരിയായ ഫലം കരസ്ഥമാവുകയുമില്ല. അതിനാല്‍ 
അറബി ഭാഷയില്‍ വേണ്ടത്ര വിജ്ഞാനമില്ലാത്തവരും മാതൃഭാ 
ഷയെപ്പോലെ തന്നെ അര്‍ത്ഥം ശരിക്കും മനസ്സിലാക്കാന്‍ പ്രയാ 
സമുള്ളവരും വചനങ്ങള്‍ ധൃതിയില്‍ ഓതാതിരിക്കേണ്ടതാണ്‌. ഒരു 
വാചകത്തിന്റെ അര്‍ത്ഥം ശരിക്കും മനസ്സില്‍ പതിയുന്നതുവരെ 
മറ്റൊരു വാചകം ഓതാതിരിക്കേണ്ടതുമാണ്‌. ഉദാഹരണമായി 
ബിസ്മില്ലാഹി ര്‍റഹ്മാനി ര്‍റഹീം എന്ന്‌ ഓതുമ്പോള്‍ അതിന്റെ 
അര്‍ഥം ശരിക്കും ഗ്രഹിച്ചതിനു ശേഷം അല്‍ഹംദു ലില്ലാഹി 
റബ്ബില്‍ ആലമീന്‍ എന്ന്‌ ചൊല്ലുക. ഇത്‌ ഗ്രഹിച്ചതിനു ശേഷം 
അടുത്തത്‌ ചൊല്ലുക. ഇങ്ങനെ ചെയ്തില്ലായെങ്കില്‍ നാവില്‍ ഒരു 
വാക്കും മനസ്സില്‍ മറ്റൊരാശയവുമായിരിക്കും വരിക. അങ്ങനെ 


74 
ദിക്റെ ഇലാഹി 

ചിന്തകള്‍ ചിതറിപ്പോകുകയും ശ്രദ്ധ നഷ്ടപ്പെടുകയും 
ചെയ്യുന്നതാണ്‌. അറബി ഭാഷ നന്നായി പതിയുന്നതിന്‌ വേണ്ടി 
വിശുദ്ധ ഖുര്‍ആന്‍ സാവകാശത്തിലും നിര്‍ത്തി നിര്‍ത്തിയും പാരാ 
യണം ചെയ്യുന്നതും നന്നായിരിക്കും. 

വിശുദ്ധ ഖുര്‍ആന്‍ പാരായണം ചെയ്യുന്ന അവസരത്തില്‍ മാത്ര 
മല്ല, പസംഗവും ഉപദേശവും ചെയ്യുന്ന അവസരത്തിലും സാവ 
കാശം കൈകൊള്ളേണ്ടതാവശ്യമാണ്‌. ഒരവസരത്തില്‍ ഹസ്റത്ത്‌ 
അബൂ ഹുറൈറ: മറ്റുള്ളവര്‍ക്ക്‌ വളരെ ധൃതിയിലും ഒച്ചയിലും 
ഹദീസ്‌ വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ഇത്‌ കേട്ടപ്പോള്‍ 
ഹസ്റത്ത്‌ ആയിശ(റ) അതാരാണെന്നും എന്താണ്‌ ചെയ്യുന്ന 
തെന്നും ചോദിച്ചു. ഞാന്‍ അബൂഹുറൈറയാണെന്നും ഹദീസ്‌ 
കേള്‍പ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത്‌? റസൂല്‍ തിരു 
മേനിയും ഇത്തരത്തിലായിരുന്നോ സംസാരിച്ചിരുന്നത്‌? ആയിശ 
(റ) ചോദിച്ചു. ഇത്‌ കേട്ടപ്പോള്‍ അബൂഹുറൈറ. മനനമവലം 
ബിച്ചു. 

ഖുര്‍ആന്‍ പാരായണം ചെയ്യുമ്പോഴും ഉപദേശിക്കുമ്പോഴും 
പ്രസംഗിക്കുമ്പോഴുമെല്ലാം സാവകാശം കൈക്കൊള്ളുക എന്ന 
തായിരുന്നു റസൂല്‍ തിരുമേനിഭ്ക്ട യുടെ സ്ര്പദായം. അങ്ങനെ 
ചെയ്യാനായിരുന്നു അദ്ദേഹം കല്‍പിച്ചിരുന്നതും. ആ സമ്മത്രദായവും 
കല്‍പനയും തന്നെയാണ്‌ നമ്മളും സ്വീകരിക്കേണ്ടത്‌. അങ്ങനെ 
ചെയ്താല്‍ ശ്രദ്ധ ശരിക്കും നിലനില്‍ക്കുന്നതാണ്‌. നാവിലൊന്നും 
ഹൃദയത്തില്‍ മറ്റൊന്നും ആണെന്ന കുഴപ്പം ഉണ്ടാവുകയില്ല. 
പന്ത്രണ്ടാമത്തെ വഴി:- നമസ്കരിക്കാന്‍ നിന്നാല്‍ ദൃഷ്ടി സുജൂ 
ദിന്റെ സ്ഥലത്തേക്കാക്കണമെന്ന്‌ നിര്‍ദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അധി 
കമാളുകളും ഇതില്‍ വീഴ്ച വരുത്തുന്നു. പലരും നമസ്കാര വേള 
യില്‍ കണ്ണടക്കുകയാണ്‌ ചെയ്യുന്നത്‌. കണ്ണടച്ചാല്‍ ശ്രദ്ധ നില 
നില്‍ക്കുമെന്നാണ്‌ അവരുടെ വിചാരം. എന്നാല്‍ കണ്ണ്‌ തുറന്നു 
വെക്കുന്നതിലാണ്‌ ശ്രദ്ധ നിലനില്‍ക്കുന്നത്‌. അതുകൊണ്ട്‌ തന്നെ 
യാണ്‌ നമസ്കാരത്തിന്‌ നിന്നാല്‍ ദൃഷ്ടി സുജൂദിന്റെ സ്ഥലത്തേ 
ക്കാക്കണമെന്ന്‌ റസൂല്‍ തിരുമേനിഴ്ട്!; പറഞ്ഞിരിക്കുന്നത്‌. 
ഹസ്റത്ത്‌ ശിഹാബുദ്ദീന്‍ സുഹ്‌റവര്‍ദി (റഹ്‌) അദ്ദേഹത്തിന്റെ 











75 
ദിക്റെ ഇലാഹി 
“അവാരിഫുല്‍ മആരിഫ്‌ എന്ന ഗ്രന്ഥത്തില്‍ എഴുതുന്നത്‌, 
“റുക്കൂത്്‌ ' വേളയില്‍ മാത്രം ദൃഷ്ടി രണ്ടു കാലുകളുടെ ഇടയില്‍ 
ആക്കണമെന്നാണ്‌. അതു ശരിയാണെന്നാണ്‌ എന്റയും അഭിപ്രാ 
യം. 

ദൃഷ്ടി “സുജൂദി ന്റെ സ്ഥലത്താക്കുന്നതാണ്‌ ഗുണകരവും 
ഭക്തിദ്യോതകവും. ദൃഷ്ടിയെ പരിമിതമാക്കി നിര്‍ത്തുന്നതില്‍ വലി 
യൊരു തത്വം അടങ്ങിയിട്ടുണ്ട്‌. മനുഷ്യന്റെ സൃഷ്ടിപ്പില്‍ അല്ലാഹു 
ഒരു കാര്യം ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നു. അതായത്‌ അവന്റെ ഒരു 
ബോധേന്ദ്രിയം ശരിക്കും പ്രവര്‍ത്തനത്തില്‍ ഏര്‍പ്പെടുകയാണെ 
ങ്കില്‍ ഇതര ഇന്ദ്രിയങ്ങള്‍ പ്രവര്‍ത്തിക്കാതെയാകുന്നു. ഉദാഹര 
ണമായി ഒരാള്‍ പൂര്‍ണ്ണ താല്‍പര്യത്തോടുകൂടി ഒരു സാധനം 
വീക്ഷിക്കുന്നതില്‍ ലയിച്ചു പോയാല്‍ ആ സന്ദര്‍ഭത്തില്‍ അയാളെ 
വല്ലവരും വിളിച്ചാല്‍ അത്‌ അയാളുടെ ശ്രദ്ധയില്‍പ്പെടുകയില്ല. അപ്ര 
കാരം തന്നെ തികഞ്ഞ ആസ്ധാദ്യതയോടുകൂടി വല്ലതും കേള്‍ക്കു 
ന്നതില്‍ ചെവി ലയിച്ചിരിക്കുന്ന സന്ദര്‍ഭത്തില്‍ മൂക്കിന്റെ ഘാണ 
ശക്തിയും കുറയുന്നതാണ്‌. മൂക്ക്‌ സുഗന്ധ്രദവ്യം മണക്കുന്നതില്‍ 
പൂര്‍ണ്ണമായി ലയിച്ചിരിക്കുമ്പോള്‍ കണ്ണിന്റെയും കാതിന്റെയും 
കാണാനും കേള്‍ക്കാനുമുള്ള ശക്തിക്കും മങ്ങലേല്‍ക്കുന്നു. ചുരു 
ക്കത്തില്‍ ഒരു ഇന്ദ്രിയം അതിന്റെ പ്രവര്‍ത്തനത്തില്‍ പൂര്‍ണ്ണമായി 
ഏര്‍പ്പെടുകയും അതില്‍ വളരെ താല്‍പര്യത്തോടു കൂടി ലയിച്ചു 
പോവുകയും ചെയ്യുന്ന സന്ദര്‍ഭത്തില്‍ ഇതര ഇന്ദ്രിയങ്ങളുടെ 
പ്രവര്‍ത്തന ശക്തിക്ക്‌ മന്ദത ബാധിക്കുന്നതാണ്‌. എന്നാല്‍ ഒരു 
ഇന്ദ്രിയവും പ്രവര്‍ത്തനത്തില്‍ ഏര്‍പ്പെടാതിരിക്കുന്ന സന്ദര്‍ഭത്തില്‍ 
വിവിധങ്ങളായ ചിന്തകള്‍ വന്നു മനുഷ്യനെ അലട്ടുന്നതാണ്‌. 
ഇതിന്റെ കാരണം ഏതെങ്കിലുമൊരു ഇന്ദ്രിയം പൂര്‍ണ്ണമായ 
പ്രവര്‍ത്തനത്തില്‍ ലയിക്കാത്തതാണ്‌. അക്കാരണത്താല്‍ ഇതര 
ഇന്ദ്രിയങ്ങള്‍ മുഖേന ഉണ്ടാകാനിടയുള്ള ചിന്തകള്‍ തടയപ്പെടു 
ന്നില്ല. അതിനാല്‍ നമസ്കാര വേളയില്‍ കണ്ണിനെ അതിന്റെ പൂര്‍ണ്ണ 
മായ പ്രവര്‍ത്തനത്തിന്‌ വിടുകയും അതിനെ സുജൂദിന്റെ സ്ഥലത്ത്‌ 
നോക്കുന്നതില്‍ മാത്രം കേന്ദ്രീകരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്‌. 
അങ്ങിനെ ചെയ്താല്‍ മാത്രം ആ സന്ദര്‍ഭത്തില്‍ വിവിധങ്ങളായ 


76 
ദിക്റെ ഇലാഹി 
ചിന്തകള്‍ വന്നലട്ടുകയില്ല. 
പ്രസ്തുതകാര്യം നീണ്ട അനുഭവങ്ങളില്‍നിന്ന്‌ മനസ്സിലായ 
ഒരു വസ്തുതയാണ്‌. എന്നാല്‍ 1400 സല്‍വത്സരങ്ങള്‍ക്ക്‌ മുമ്പ്‌ 
തന്നെ ഈ പ്രകൃതി തത്വത്തെ മുന്‍ നിറുത്തി റസൂല്‍ തിരുമേനി 
നമസ്്‌കാരവേളയില്‍ കണ്ണ്‌ തുറന്നു വെക്കണമെന്നും സുജൂദിന്റെ 
സ്ഥലത്തേക്ക്‌ വീക്ഷിക്കുന്നതില്‍ പരിമിതമാക്കണമെന്നും നിർദ്ദേ 
ശിച്ചിരിക്കുന്നു. 
പിന്നെ ഏത്‌ ഇന്ദ്രിയത്തെ പ്രവര്‍ത്തനത്തില്‍ ലയിപ്പിച്ചാലാണ്‌ 
മനുഷ്യന്‍ വിവിധ ചിന്തകളില്‍ നിന്നു പൂര്‍ണ്ണമായും രക്ഷപ്പെടു 
കയെന്ന കാര്യവും റസൂല്‍ തിരുമേനിഷ്ട്ഃ കണക്കിലെടുത്തിരി 
ക്കുന്നു. മൂക്കിനെ പൂര്‍ണ്ണമായ പ്രവര്‍ത്തനത്തില്‍ ലയിപ്പിക്കണ 
മെങ്കില്‍ അതിന്‌ വേണ്ടി നമസ്കാരവേളയില്‍ വാസനാ ദ്രവ്യങ്ങ 
ളുടെ ഏര്‍പ്പാട്‌ ചെയ്യേണ്ടി വരും. മൂക്കിന്റെ വാസനിക്കാനുള്ള 
ശക്തിയെ നമ്മുടെ ഇഷ്ടംപോലെ നിയന്ത്രിക്കാനും പരിമിതമാ 
ക്കാനും സാദ്ധ്യമല്ല. പലരും പലവിധത്തിലുള്ള സുഗന്ധ്രദവ്യ 
ങ്ങള്‍ ഉപയോഗിക്കുകയാണെങ്കില്‍ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു 
പകരം വിവിധ വാസനകളുടെ ഫലമായി ശ്രദ്ധ വിവിധ ഭാഗങ്ങ 
ളിലേക്ക്‌ മാറിക്കൊണ്ടിരിക്കുകയാണ്‌ ചെയ്യുക. മൂക്കിനെ പോലെ 
തന്നെ ചെവിയുടെ കേള്‍വി ശക്തിയെയും ഇഷ്ടം പോലെ പരി 
മിതമാക്കി നിര്‍ത്താന്‍ സാദ്ധ്യമല്ല. പല ശബ്ദങ്ങളും ഒന്നിച്ചു 
വരുമ്പോള്‍ ഇഷ്ടമുള്ളത്‌ കേള്‍ക്കാനും ഇഷ്ടമില്ലാത്തതു 
കേള്‍ക്കാതിരിക്കാനും മനുഷ്യന്‌ സാദ്ധ്യമല്ല. ഒന്നിച്ചു വരുന്ന 
ശബ്ദങ്ങള്‍ മുഴുവനും കേള്‍ക്കാന്‍ അവന്‍ നിര്‍ബന്ധിക്കപ്പെടും. 
അപ്പോള്‍ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിര്‍ത്താന്‍ അവനു സാധിക്കുക 
യില്ല. എന്നാല്‍ ഇതിനെല്ലാം എതിരായി കണ്ണിന്റെ കാഴ്ച ശക്തിയെ 
നമ്മുടെ ഇഷ്ടമനുസരിച്ച്‌ നിയന്ത്രിക്കാന്‍ സാധിക്കുന്നതാണ്‌. 
അതിനെ പരിമിതമാക്കി നിര്‍ത്താനും അവനു സാധിക്കും. ഇഷ്ട 
മില്ലാത്ത സാധനം നോക്കാതിരിക്കുകയെന്നത്‌ ഒരാളുടെ കഴി 
വില്‍പ്പെട്ടതാണ്‌. അതിനാല്‍ റസൂല്‍ തിരുമേനിഭ്ള്ട നമസ്കാര 
ത്തില്‍ ശ്രദ്ധ നിലനിര്‍ത്താനായി അല്ലാഹുവിന്റെ നിര്‍ദ്ദേശമനുസ 
രിച്ച്‌ കണ്ണിനെയാണ്‌ തിരഞ്ഞെടുത്തിരിക്കുന്നത്‌. നമസ്കാരവേള 


77 

ദിക്റെ ഇലാഹി 
യില്‍ ദൃഷ്ടി “സുജൂദി " ന്റെ സ്ഥലത്തേക്ക്‌ പരിമിതമാക്കേണമെന്ന്‌ 
ഹുസൂര്‍ കല്‍പ്പിച്ചു. സുജൂദിന്റെ സ്ഥലത്ത്‌ നമ്മുടെ ശ്രദ്ധയെ 
ആകര്‍ഷിക്കുന്ന വിധത്തിലുള്ള സാധനങ്ങള്‍ ഉണ്ടാവരുതെന്നും 
നിര്‍ദ്ദേശിച്ചു. ഒരിക്കല്‍ നമസ്കരിക്കുന്നതിനു മുമ്പില്‍ ചിത്രമു 
ള്ള ഒരു കര്‍ട്ടന്‍ തുക്കിയിട്ടിരുന്നത്‌ തിരുമേനിഭ്ക്ട നീക്കം ചെയ്യി 
പ്പിച്ചതായും റിപ്പോര്‍ട്ടുണ്ട്‌. 

ചുരുക്കത്തില്‍ നമസ്കാരവേളയില്‍ നമ്മുടെ ദൃഷ്ടി 
“സജദ” യുടെ സ്ഥലത്തേക്ക്‌ പരിമിതമായി നിര്‍ത്തുകയാണെങ്കില്‍ 
നമസ്കാരത്തെ കുറിച്ചുള്ള വിചാരം അവന്റെ ഹൃദത്തില്‍ മുഴച്ചു 
നില്‍ക്കുന്നതും ആരാധനയില്‍ അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 
തുമായിരിക്കും. 
പതിമൂന്നാമത്തെ വഴി:- ഞാന്‍ മുമ്പ്‌ പറഞ്ഞത്‌ പോലെ നമ 
സ്കാരത്തിന്‌ നില്‍ക്കു മ്പോള്‍ നിയ്യത്തോട്‌ കൂടിയും 
ഉദ്ദേശ്യപൂര്‍വ്വവും നില്‍ക്കേണ്ടത്‌ ആവശ്യമാണെന്നത്‌ പോലെ 
തന്നെ ഓരോ നമസ്കാരത്തിന്‌ നില്‍ക്കുമ്പോഴും നമസ്കാരവേ 
ളയില്‍ മറ്റൊരു വിചാരം വരാന്‍ അനുവദിക്കുകയില്ല എന്നൊരു 
തീരുമാനവും ദൃഡാനിശ്ചയവും ചെയ്യുകയെന്നുള്ളതാണ്‌. നമസ്കാ 
രത്തില്‍ ഇതര വിചാരങ്ങള്‍ വരാന്‍ അനുവദിക്കരുതെന്ന്‌ എല്ലാ 
വര്‍ക്കും അറിയാമെങ്കിലും അതൊരു മാമൂല്‍ കാര്യമെന്ന നിലക്ക്‌ 
പലരും ശ്രദ്ധിച്ചില്ലെന്ന്‌ വരാം. അതിനാല്‍ ഓരോ നമസ്കാരവേള 
യിലും ആ ദൃഡഃനിശ്ചയം പുതുക്കുന്നത്‌ നല്ലതും ഗുണ്രപദവുമാ 
ണ്‌. 
പതിനാലാമത്തെ വഴി:- ഇമാമിന്റെ പിന്നാലെ നമസ്കരിക്കു 
മ്പോള്‍ ഇമാമിന്റെ ഓതലും വചനങ്ങളുമെല്ലാം “മഅ്മൂമി” നെ 
ഉണര്‍ത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്‌. (ഇമാമും ജമാ 
അത്തുമായി നമസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യക 
തയും ഇതുകൊണ്ട്‌ മനസ്സിലാക്കാം). എന്നാല്‍ തനിച്ചിരുന്ന്‌ നമ 
സ്കരിക്കുമ്പോള്‍ റസൂല്‍ തിരുമേനിയും അഭിവന്ദ്യ സഹാബി 
മാരും സൂഫിവര്യന്‍മാരും ചെയ്തിരുന്നതു പോലെ തന്നെ ചില 
ഖുര്‍ആന്‍ ആയത്തുകള്‍, പ്രത്യേകിച്ച്‌ ഭയഭക്തി ജനിപ്പിക്കുന്ന 
ഖുര്‍ആന്‍ വചനങ്ങള്‍ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ ഓതുകയെന്നത്‌ 











78 
ദിക്റെ ഇലാഹി 
നമസ്കാരത്തില്‍ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു വഴിയാണ്‌. ഉദാ 
ഹരണമായി ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈന്‍ എന്നത്‌ 
പോലുള്ള വചനങ്ങള്‍ ആവര്‍ത്തിച്ചോതുന്നത്‌ നന്നായിരിക്കും. 
ഒരാളുടെ ഹൃദയം നമസ്കാരവേളയില്‍ മറ്റു വിചാരങ്ങളില്‍ ലയി 
ച്ചിട്ടുണ്ടെങ്കില്‍ ഭക്തി ജനിപ്പിക്കുന്ന ഖുര്‍ആന്‍ വചനങ്ങളുടെ 
ആവര്‍ത്തിച്ചുകൊണ്ടുള്ള പാരായണം ഹൃദയത്തില്‍ ഭയവും 
ഭക്തിയും ഉണ്ടാക്കുന്നതാണ്‌. അത്തരം ആവര്‍ത്തനം നമസ്കാര 
ത്തില്‍ അവന്റെ ശ്രദ്ധ നിലനിര്‍ത്താന്‍ കാരണമായിത്തീരുകയും 
ചെയ്യും. 
പതിനഞ്ചാമത്തെ വഴി:- ദീര്‍ഘനേരം ദ്യഡനിശ്ചയത്തില്‍ ഉറച്ചു 
നില്‍ക്കാന്‍ സാധിക്കാത്തവര്‍ക്കുള്ളതാണ്‌. അവര്‍ ശിശുക്കളെ 
പോലെയുള്ളവരാണ്‌. ശിശുക്കള്‍ക്ക്‌ ഇടക്കിടെ പാല്‍ കൊടുത്തു 
കൊണ്ടിരിക്കണം; അവര്‍ക്ക്‌ ദീര്‍ഘനേരം വിശപ്പ്‌ സഹിക്കാന്‍ വയ്യ; 
അധികമായി ഭക്ഷണം ദഹിക്കുകയുമില്ല. അവരെ പോലെ തന്നെ 
ഇത്തരക്കാര്‍ക്കും ഇടക്കിടെ താങ്ങാവശ്യമാണ്‌. അതിനാല്‍ അവര്‍ 
നമസ്കാരത്തിന്റെ ഓരോ റകഅത്തിലും നമസ്കാരത്തിലുണ്ടാ 
കുന്ന പ്രധാന മാറ്റത്തിന്റെ ഘട്ടത്തിലും പ്രതിജ്ഞ പുതുക്കി 
ക്കൊണ്ടിരിക്കേണ്ടതാവശ്യമാണ്‌. ഓരോ റക്കഅത്തിന്റെ ആരംഭ 
ത്തിലും അടുത്ത റക്കഅത്തുവരെ മറ്റൊരു വിചാരം വരാന്‍ അനു 
വദിക്കയില്ലെന്ന്‌ അവര്‍ നിയ്യത്ത്‌ ചെയ്യണം. അങ്ങിനെ ഓരോ റക്ക 
ത്തിലും മാറി വരുന്ന പ്രധാന ഘട്ടത്തിലും പ്രതിജ്ഞ പുതുക്കി 
ക്കൊണ്ടിരിക്കുകയാണെങ്കില്‍ അവരുടെ മനക്കരുത്ത്‌ ശക്തിപ്പെ 
ടുന്നതും കാലക്രമേണ ചിതറിയ ചിന്തകളില്‍ നിന്നും അവര്‍ക്കു 
മോചനം ലഭിക്കുന്നതുമാണ്‌. 
പതിനാറാമത്തെ വഴി:- ഇതര ചിന്തകള്‍ നമസ്കാരത്തില്‍ 
വരാതെ ശ്രദ്ധിക്കുകയെന്നതാണ്‌. മനുഷ്യന്‍ അനാവശ്യ ചിന്തക 
ളുടെ അടിമകളായിപ്പോയാല്‍ പിന്നെ അത്തരം ചിന്തകള്‍ അവരെ 
വിട്ടു മാറുകയില്ല. എന്നാല്‍ ആരംഭത്തില്‍ തന്നെ അതിനെ നേരി 
ടുകയും അത്തരം ചിന്തകള്‍ വരാന്‍ ഒരിക്കലും അനുവദിക്കയി 
ല്ലെന്ന്‌ ദൃഡഃ നിശ്ചയം ചെയ്യുകയും ചെയ്താല്‍ അനാവശ്യ ചിന്ത 
കള്‍ നമ്മെ വിട്ടു മാറുന്നതാണ്‌. ഉദാഹരണമായി നമസ്കാരത്തില്‍ 








79 
ദിക്റെ ഇലാഹി 

തന്റെ കുട്ടിയുടെ രോഗാവസ്ഥയെ കുറിച്ച്‌ ചിന്ത വരികയാണെ 
ങ്കില്‍ ഉടനെ തന്നെ അതിനെ തടയാന്‍ ശ്രമിക്കണം. അതിനെ 
കുറിച്ചു ഞാന്‍ ചിന്തിച്ചതുകൊണ്ടു കുട്ടിയുടെ രോഗം മാറാന്‍ 
പോകുന്നില്ലെന്നും ചിന്തിക്കാത്തതുകൊണ്ട്‌ കുട്ടിയുടെ രോഗം 
വര്‍ദ്ധിക്കാന്‍ പോകുന്നില്ലെന്നും മനസ്സിലാക്കി ആരംഭത്തില്‍ 
തന്നെ അതിനെ തടയാന്‍ നോക്കണം. അങ്ങിനെ ചെയ്താല്‍ നിങ്ങ 
ളുടെ മനസ്സിനെ നിങ്ങള്‍ക്ക്‌ സ്വാധീനിക്കാന്‍ കഴിയുന്നതാണ്‌. 
പതിനേഴാമത്തെ വഴി:- വീടുകളില്‍ തനിച്ച്‌ നഫല്‍ നമസ്കാരം 
നിര്‍വ്വഹിക്കുന്ന അവസരത്തില്‍ ഖുര്‍ആന്‍ പാരായണത്തിന്റെ 
ശബ്ദം നല്ലവണ്ണം കാതുകളില്‍ പതിയുമാറുച്ചത്തില്‍ ഓതുകയെ 
ന്നുള്ളതാകുന്നു. മറ്റു ശബ്ദങ്ങള്‍ പതിയുന്നതില്‍ നിന്നു നമുക്ക്‌ 
കാതുകളെ തടയാന്‍ സാധ്യമല്ല. കാതുകള്‍ അതിന്റ പ്രവര്‍ത്തനം 
നടത്തികൊണ്ടേയിരിക്കും. അതിനാല്‍ ശബ്ദത്തില്‍കൂടി ദിക്റെ 
ഇലാഹിയുടെ ഭാഗത്തേക്കതിനെ തിരിച്ചു വിടേണ്ടതാണ്‌. ഇതു 
തഹജ്ജൂദ്‌ നമസ്കാരവേളയില്‍ വളരെ പ്രയോജനകരമാണ്‌. പകല്‍ 
സമയത്ത്‌ ശബ്ദകോലാഹലങ്ങളുടെ സന്ദര്‍ഭമായതിനാല്‍ അതു 
അത്ര പ്രയോജനപ്പെട്ടില്ലെന്നു വരാം. ചിലപ്പോള്‍ വിപരീത ഫലം 
ഉണ്ടാക്കിയെന്നും വരാം. 

പതിനെട്ടാമത്തെ വഴി:- നമസ്കാരത്തില്‍ അനങ്ങാതെ ഒതുങ്ങി 
നില്‍ക്കുകയെന്നതത്രെ. ചലനം കാരണമായി പുതിയ ചിന്തകള്‍ 
ഉണ്ടാവുന്നതാണ്‌. എന്നാല്‍ നമസ്കാരത്തില്‍ തന്നെയുള്ള 
നിര്‍ദ്ധിഷ്ട ചലനങ്ങള്‍ ആരാധനക്കു വേണ്ടിയുള്ളതാകയാല്‍ 
അതു കാരണമായി പുറം ചിന്തകള്‍ വരികയില്ല. അത്തരം ചലന 
ങ്ങളല്ലാത്ത മറ്റു ചലനങ്ങള്‍ ഉണ്ടാക്കുകയാണെങ്കില്‍ അതു 
നമ്മുടെ ശ്രദ്ധയെ അനൃഭാഗത്തേക്ക്‌ തിരിച്ചു വിട്ടേക്കും. വളരെ 
ഒഴിച്ചുകൂടാത്ത അനക്കമല്ലാതെ മറ്റു യാതൊരനക്കവും നമസ്കാ 
രത്തില്‍ പാടില്ലെന്ന്‌ റസൂല്‍ തിരുമേനിഷ്ക്ഃ നിര്‍ദ്ദേശിച്ചിരിക്കുന്നു. 
അനാവശ്യ ചലനം കാരണമായിട്ടാണ്‌ അനാവശ്യ ചിന്തകളുണ്ടാ 
കുന്നത്‌. ഉദാഹരണമായി നമസ്കാരത്തില്‍ തന്റെ വസ്ത്രം ശരി 
പ്പെടുത്തുയും ഷര്‍ട്ടിന്റെ കോളര്‍ നേരെയാക്കാന്‍ ശ്രമിക്കുകയും 
ചെയ്യുകയാണെങ്കില്‍ ഷര്‍ട്ടിനെ കുറിച്ചുള്ള വിചാരം വരും. ഷര്‍ട്ട്‌ 








80 
ദിക്റെ ഇലാഹി 
കുറേ പഴകിപ്പോയി ഇനി പുതിയ ഒരു ഷര്‍ട്ട്‌ വാങ്ങിക്കണമെന്നു 
തോന്നും. അപ്പോള്‍ ഷര്‍ട്ട്‌ വാങ്ങാനുള്ള പണത്തെ കുറിച്ചുള്ള 
ചിന്ത വരും. അതിനെ തുടര്‍ന്നു തന്റെ ശമ്പളത്തെക്കുറിച്ചും 
അതിന്റെ പോരായ്മയെകുറിച്ചുമെല്ലാം ചിന്തിക്കും. ഇങ്ങനെ ചിന്തി 
ച്ചുകൊണ്ടിരിക്കെ ഇമാമിന്റെ അസ്സലാമു അലൈക്കും എന്ന 
ശബ്ദം നമ്മുടെ കാതില്‍ പതിയും. ഉടനെ നമ്മളും സാലം വീട്ടി 
നമസ്കാരം അവസാനിപ്പിക്കുകയും ചെയ്യും. അതിനാലാണ്‌ ഇതര 
ചിന്തകള്‍ നമസ്കാരത്തില്‍ പാടില്ലെന്ന്‌ റസൂല്‍ തിരുമേനി 
വിരോധിച്ചിരിക്കുന്നത്‌. സുജൂദിന്റെ സ്ഥലത്ത്‌ കല്ലിന്‍ കഷണമു 
ണ്ടെങ്കില്‍ അതു നീക്കം ചെയ്യാന്‍ പോലും ശ്രമിക്കരുതെന്നാണ്‌ 
കല്‍പിച്ചിരിക്കുന്നത്‌. അതു വളരെ വിഷമമുണ്ടാക്കുന്നുവെങ്കില്‍ 
അതിനെ ഒരൊറ്റ തട്ടുകൊണ്ടു നീക്കം ചെയ്യേണ്ടതാണ്‌. അതി 
നാല്‍ നമസ്കാരവേളയില്‍ അനങ്ങാതെ, കഴിയുന്നത്ര നിശ്ചല 
നായി നില്‍ക്കേണ്ടതാവശ്യമാണ്‌. 
പത്തൊമ്പതാമത്തെ വഴി:- നമസ്കാരം നല്ല ഉന്മേഷത്തോടും 
ഉണര്‍വോടും കൂടി നിര്‍വഹിക്കുകയെന്നുള്ളതാണ്‌. ആടിക്കുഴ 
ഞ്ഞമട്ടിലും വാടിത്തളര്‍ന്ന നിലയിലും ഒരു കാലിനു ഭാരം നല്‍കി 
മറ്റേ കാല്‍ തളര്‍ത്തിയതുമായ നിലയിലും നമസ്കരിക്കരുത്‌. ഉന്മേ 
ഷക്കുറവും ക്ഷീണവും മടിയുമെല്ലാം ശ്രതുവിന്‌ (പിശാചിന്‌) 
ആക്രമിക്കാനിട നല്‍കുന്നതാണ്‌. കൂടാതെ ബാഹ്യമായ ചുറുചു 
റുക്ക്‌ ആന്തരീകമായ ഉന്മേഷവും ഉണര്‍വും ഉണ്ടാക്കുന്നതാണ്‌. 
അതുകൊണ്ടാണ്‌ നമ്മുടെ എല്ലാ ചലനവും ഉന്മേഷത്തോടുകൂടി 
ആയിരിക്കണമെന്ന്‌ റസൂല്‍ തിരുമേനികഭ്ക്ഃ അരുളിയിരിക്കുന്നത്‌. 
ഇരുപതാമത്തെ വഴി:- ഈ വഴിയും സത്യ.വിശ്വാസികള്‍ക്ക്‌ 
പ്രയോജനപ്പെടുത്താവുന്നതാണ്‌. ചില സൂഫിമാര്‍ അതില്‍ അതിരു 
കവിഞ്ഞു പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. 
ശിബിലി(റഹ്‌) ഒരു സൂഫിയായിരുന്നു. അദ്ദേഹം ജുനൈദ്‌ 
ബഗ്ദാദി എന്ന ഭക്തനായ സൂഫി വര്യന്റെ ശിഷ്യനായിരുന്നു. 
അദ്ദേഹം ആദ്യം ഒരു സംസ്ഥാന ഗവര്‍ണ്ണറായിരുന്നു. ഒരവസര 
ത്തില്‍ അദ്ദേഹം രാജ ദര്‍ബാറില്‍ വന്നപ്പോള്‍നല്ല സേവനം ചെയ്ത 
ഒരു നാട്ടു പ്രമാണിക്ക്‌ സമ്മാനമെന്ന നിലയില്‍ രാജാവ്‌ ഒരു പട്ടു 








ദിക്റെ ഇലാഹി ച 
ഷാള്‍ നല്‍കുന്നതായി കണ്ടു. നാട്ടു പ്രമാണിക്ക്‌ ജലദോഷമുണ്ടാ 
യിരുന്നു. കയ്യില്‍ തുവ്വാലയുണ്ടായിരുന്നില്ല. അദ്ദേഹം രാജാവിന്റെ 
കണ്ണുവെട്ടിച്ചു കൊണ്ട്‌ തനിക്ക്‌ കിട്ടിയ ഷാള്‍കൊണ്ട്‌ മൂക്ക്‌ 
വൃത്തിയാക്കി. ഇത്‌ രാജാവിന്റെ ശ്രദ്ധയില്‍പ്പെട്ടു. അത്‌ രാജാ 
വിനെ വളരെ കോപിഷ്ടനാക്കി. ശിബിലി(റഹ്)യുടെ ഹൃദയത്തില്‍ 
ദൈവഭക്തി ഉണ്ടായിരുന്നു. അതിനാല്‍ ഈ സംഭവം അദ്ദേഹത്തെ 
വല്ലാതെ പിടിച്ചു കുലുക്കി. തല്‍ക്ഷണം തന്നെ അദ്ദേഹം 
ബോധക്ഷയനായി വീണുപോയി. ഉണര്‍ന്നു കഴിഞ്ഞ ഉടനെ 
അദ്ദേഹം തന്റെ ഗവര്‍ണ്ണര്‍ സ്ഥാനം രാജി വെച്ചു. രാജാവ്‌ കാര 
ണമന്വേഷിച്ചു. താങ്കള്‍ നല്‍കിയ സമ്മാനത്തെ ആദരിക്കാത്ത കാര 
ണത്താല്‍ താങ്കള്‍ക്ക്രെത കോപം വന്നിരിക്കുന്നു. എന്നാല്‍ 
എനിക്കു അല്ലാഹു നല്‍കിയ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളെ 
ഞാന്‍ വിലമതിക്കാതിരിക്കുകയും നന്ദികാണിക്കാതിരിക്കുകയും 
ചെയ്യുകയാണെങ്കില്‍ അല്ലാഹു എന്നോട്‌ എത്ര കോപിഷ്ടനായി 
ത്തീരും? ഇതായിരുന്നു ശിബിലി(റഹ്‌)യുടെ മറുപടി. അതിനു 
ശേഷം അദ്ദേഹം മഹാനായ ജുനൈദുല്‍ ബാഗ്ദാദി(റഹ്‌) എന്ന 
വലിയുടെ അടുത്തേക്ക്‌ പോയി. അദ്ദേഹത്തോട്‌ തന്നെ ഒരു ശിഷ്യ 
നാക്കണമെന്നഭ്യര്‍ത്ഥിച്ചു. ജുനൈദ്‌ (റഹ്‌) മറുപടി പറഞ്ഞു. 
“താങ്കള്‍ ഗവര്‍ണ്ണരായി ജോലി ചെയ്ത ആളാണ്‌. ആ സന്ദര്‍ഭ 
ത്തില്‍ താങ്കള്‍ പലരോടും ദ്രോഹം ചെയ്തിട്ടുണ്ടാവാന്‍ വഴിയു 
ണ്ട്‌. അതിനാല്‍ എന്റെ ശിഷ്യനാക്കാന്‍ നിവൃത്തിയില്ല.” “ഇതിനു 
വല്ല പ്രതിവിധിയുമുണ്ടോ.” എന്ന്‌ ശിബിലി(റഹ്‌) അദ്ദേഹത്തോട്‌ 
ആരാഞ്ഞു. താങ്കള്‍ ഗവര്‍ണ്ണറായി ജോലി ചെയ്ത പ്രദേശത്തെ 
ഓരോ വീട്ടിലും ചെന്ന്‌ അവര്‍ക്ക്‌ നിങ്ങളില്‍ നിന്ന്‌ വല്ല ദ്രോഹവും 
ഉണ്ടായിട്ടുണ്ടെങ്കില്‍ അതിനു പ്രതികാരം ചെയ്യാവുന്നതാണെന്ന്‌ 
അവരോട്‌ പറയണം. ഇതായിരുന്നു ജുനൈദ്‌ (റഹി)ന്റെ മറുപടി. 
ശിബിലി(റഹ്‌ു)അപ്രകാരം തന്നെ ചെയ്തു. ജുനൈദി(റഹ്‌ന്റെ 
ശിഷ്യനായി. പിന്നീടാണ്‌ അദ്ദേഹം വലിയ സുഫിയായിത്തീര്‍ന്ന 
ത്‌. 

ഈ ശിബിലി(റഹി)യെകുറിച്ച്‌ പറയപ്പെടുന്നത്‌ mono? നമ 
സ്കാര വേളയില്‍ അദ്ദേഹത്തിന്‌ മടിയോ ആലസ്യമോ ഉണ്ടാവു 


82 
ദിക്റെ ഇലാഹി 
കയോ ഇതര ചിന്തകള്‍ ശ്രദ്ധയെ തെറ്റിക്കുകയോ ചെയ്താല്‍ വടി 
കൊണ്ട്‌ തന്റെ ശരീരത്തില്‍ വടി തുണ്ടമായി പോകുമാറ്‌ പ്രഹരി 
ക്കാറുണ്ടായിരുന്നുവെന്നാണ്‌. അദ്ദേഹത്തിന്റെ സമീപം വടികളുടെ 
കെട്ടുകള്‍ തന്നെ വെക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. എന്റെ അഭി 
പ്രായത്തില്‍ ഇത്‌ കുറേ അതിരു കവിഞ്ഞ നിലപാടാണ്‌. എന്റെ 
അഭിപ്രായത്തില്‍ ഇസ്ലാം അത്‌ ഇഷ്ടപ്പെടുന്നില്ല. ശിബിലി 
(റഹ്)യുടെ പ്രവ്യത്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാ 
യത്‌ കൊണ്ട്‌ ഞാനതിനെ ആക്ഷേപിക്കുന്നില്ല. എന്നാല്‍ നമ്മുടെ 
ആത്മാവിനെ ശിക്ഷിക്കാനുള്ള മറ്റൊരു വഴിയുണ്ട്‌. അത്‌ നമസ്‌കാ 
രത്തില്‍ഏത്‌ സ്ഥലത്ത്‌ വെച്ചാണോ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയി 
രിക്കുന്നത്‌, അല്ലെങ്കില്‍ നമുക്കു ആലസ്യം സംഭവിച്ചിരിക്കുന്നത്‌ 
ആസ്ഥാനത്ത്‌ ഓതിക്കൊണ്ടിരുന്ന വാക്യം വീണ്ടും ഓതുകയും 
അങ്ങനെ പലവട്ടം ആവര്‍ത്തിക്കേണ്ടി വന്നാലും നാമത്‌ മടികൂ 
ടാതെ ചെയ്യുകയുമാണ്‌. അങ്ങനെ ചെയ്യുകയാണെങ്കില്‍ പിശാച്‌ 
പരാജയപ്പെടുകയും നമുക്ക്‌ നമസ്കാരത്തില്‍ ഏകാഗ്രത കൈവ 
രികയും ചെയ്യുന്നതാണ്‌. 
ഇരുപത്തൊന്നാമത്തെ വഴി:- ഇത്‌ വളരെ ഫലപ്രദമായ വഴിയാ 





ണ്‌. വിശുദ്ധ ഖുര്‍ആന്‍ പറയുന്നു. D A A! ot അവര്‍(സ 
ത്ൃവിശ്വാസികള്‍) വ്യര്‍ത്ഥമായ കാര്യങ്ങളില്‍ നിന്ന്‌ ഒഴിഞ്ഞു 
നില്‍ക്കുന്നവരായിരിക്കും. ഈ മഹത്തായ ഗുണം ജീവിതത്തില്‍ 
ഉണ്ടാക്കാത്ത ആളുകള്‍ പലപ്പോഴും അനാവശ്യമായ ചിന്തകളില്‍ 
ലയിച്ചു പോകുന്നതാണ്‌. അത്തരം ആളുകള്‍ക്ക്‌ നമസ്കാരവേള 
യിലും പലവിധ ചിന്തകള്‍ വന്നുകൊണ്ടിരിക്കും അത്തരക്കാര്‍ അവ 
രുടെ ജീവിതത്തില്‍ തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതാണ്‌. ബാലി 
ശമായ വിചാരങ്ങള്‍ വരുമ്പോള്‍ ആരംഭത്തില്‍ തന്നെ അതിനെ 
തടയാന്‍ ശ്രമിക്കണം. ആകാശക്കോട്ട മെനയുന്നത്‌ കൊണ്ട്‌ 
യാതൊരു പ്രയോജനവും ഇല്ല. അര്‍ത്ഥ രഹിതമായ കാര്യങ്ങള്‍ 
ചിന്തിക്കുന്നത്‌ കൊണ്ട്‌ നമുക്കൊരു നേട്ടവും കിട്ടാനുമില്ല, അതി 
നാല്‍ മനോരാജ്യങ്ങളില്‍ ലയിച്ച്‌ സമയം കളയുന്ന പതിവ്‌ മനു 
ഷ്യന്‍ ഒഴിവാക്കേണ്ടതാണ്‌. മനുഷ്യന്റെ കഴിവ്‌ ഏത്‌ ഭാഗത്തേക്ക്‌ 


83 
ദിക്റെ ഇലാഹി 


തിരിച്ച്‌ വിടുന്നുവോ അവന്റെ മുഴുവന്‍ ശ്രദ്ധയും പിന്നെ ആ ഭാഗ 
ത്തേക്ക്‌ തന്നെ പതിയുന്നതാണ്‌. ബാലിശമായ ചിന്തകളില്‍ 
നമ്മുടെ തലച്ചോറിനെ ചെലവഴിക്കുകയാണെങ്കില്‍ ഫലപ്രദമായ 
കാര്യങ്ങളെക്കുറിച്ച്‌ ചിന്തക്കാനുള്ള അതിന്റെ കഴിവ്‌ തന്നെ 
നഷ്ടപ്പെട്ടുപോകും. അതിനാല്‍ ബാലിശമായ കാര്യങ്ങളെ കുറിച്ച്‌ 
ചിന്തിക്കുന്ന സ്രമ്പദായം തന്നെ ഇല്ലാതാക്കേണ്ടതാണ്‌. അല്ലെ 
ങ്കില്‍ അത്തരം ആളുകളുടെ ശ്രദ്ധ നമസ്കാരവേളയിലും ഇതര 
ഭാഗങ്ങളിലേക്ക്‌ ചിതറിപ്പേകുന്നതായിരിക്കും. 

ഇരുപത്തി രണ്ടാമത്തെ വഴി:- ഇതും ഉല്‍കൃഷ്ടമായ ഒരു മാര്‍ഗ്ഗ 
മാണ്‌. മനുഷ്യനെ ഇത്‌ അദ്ധ്യാത്മീകതയുടെ ഉയര്‍ന്ന മേഖലയി 
ലെത്തിക്കുന്നു. റസൂല്‍ തിരുമേനിഭ്ക്ഃ യോട്‌ ഇഹ്സാന്‍ എന്താ 
ണെന്ന്‌ ചോദിക്കപ്പെട്ടു. തിരുനബികഭ്ക്ട പറഞ്ഞു 








Shs മ 553 ed ols $655 ട്ട്‌ all ധ്‌ ല്‌ “അല്ലാഹുവിനെ 
നീ കാണുന്നുണ്ടെന്ന ഭാവത്തില്‍ അവനെ ആരാധിക്കുക. കുറ 
ഞ്ഞപക്ഷം അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്ന വിചാരമെങ്കിലും 
നിനക്കുണ്ടായിരിക്കേണ്ടതാണ്‌.” നമസ്കാരവേളയില്‍ ഞാന്‍ അല്ലാ 
ഹുവിന്റെ സന്നിധിയിലാണ്‌ നില്‍ക്കുന്നതെന്നും അവനെ ഞാന്‍ 
കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഉള്ള ഒരു ബോധം നിങ്ങളില്‍ 
ഉണ്ടാവുമ്പോള്‍ മഹത്വവാനും പ്രതാപശാലിയുമായ അല്ലാഹു 
വിനെ കണ്ടുകൊണ്ട്‌ അശ്രദ്ധനായി നില്‍ക്കാന്‍ നിങ്ങള്‍ക്ക്‌ സാധ്യ 
മാവുകയില്ല. ആ സന്ദര്‍ഭത്തില്‍ മറ്റു വിചാരങ്ങള്‍ നിങ്ങളുടെ ഹൃദ 
യത്തില്‍ വരാന്‍ പാടില്ലാത്തതാണല്ലോ. ഇനി അല്ലാഹുവിനെ 
ഞാന്‍ കാണുന്നുണ്ടെന്ന അവസ്ഥ നിങ്ങള്‍ക്കുണ്ടാക്കുവാന്‍ കഴി 
യുന്നില്ലെങ്കില്‍ അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ടെന്ന ഒരു ബോധ 
മെങ്കിലും നമസ്കാരത്തില്‍ നിങ്ങള്‍ക്കുണ്ടായിരിക്കണം. നിങ്ങ 
ളുടെ ഓരോ ചലനവും വിചാരവും അല്ലാഹു അറിയുന്നവനാണ്‌ 
എന്ന ബോധം നിങ്ങള്‍ക്കുണ്ടാവുമ്പോള്‍ അല്‍ഹംദുലില്ലാഹ്‌ 
(സര്‍വ്വസ്തുതിയും അല്ലാഹുവിനാണ്‌; എന്നു പറയുന്ന സന്ദര്‍ഭ 
ത്തില്‍ നിങ്ങളുടെ നാവിനും ഹൃദയത്തിനും ഒരു യോജിപ്പുണ്ടാ 
യിരിക്കേണ്ടതാണ്‌. നാവു കൊണ്ട്‌ നിങ്ങള്‍ അല്ലാഹുവിനു സ്തുതി 


84 
ദിക്റെ ഇലാഹി 
പറയുമ്പോള്‍ മറ്റു വല്ല വിചാരത്തിലും പെട്ട്‌ നിങ്ങളുടെ ഹൃദയം 
അലയുന്നത്‌ ശരിയായിരിക്കുകയില്ല. അല്ലാഹു നിങ്ങളെ കാണു 
ന്നുണ്ടെന്ന ബോധം അപ്പോള്‍ നിങ്ങള്‍ക്കില്ലെന്നാണതു മനസ്സി 
ലാക്കിത്തരുന്നത്‌. ഉണ്ടെങ്കില്‍ നാവോടൊപ്പം തന്നെ ഹൃദയവും 
അല്‍ഹംദു ലില്ലാഹ്‌ എന്ന്‌ ഏറ്റു പറയുന്നതാണ്‌. ആ അവസ്ഥ 
യെങ്കിലും നിങ്ങള്‍ക്കുണ്ടാക്കാന്‍ സാധിച്ചാല്‍ നമസ്കാരത്തില്‍ 
നിങ്ങള്‍ അശ്രദ്ധരായിരിക്കുകയില്ല. റസൂല്‍ തിരുമേനില്‍്ക്ടപറ 
യുന്നു. ദാസന്‍ ഒരു റകഅത്തെങ്കിലും മറ്റു വിചാരങ്ങളില്‍ ലയി 
ക്കാതെ ഏകാഗ്രതയോടെ ഭയഭക്തിയോട്‌ കൂടി നിര്‍വ്വഹിച്ചാല്‍ 
അവന്റെ മുഴുവന്‍ പാപങ്ങളും അല്ലാഹു പൊറുത്തുകൊടുക്കു 
ന്നതാണ്‌. അപ്പോള്‍ എല്ലാ നമസ്കാരവും ഈ നിലയില്‍ നിര്‍വ്വ 
ഹിക്കാന്‍ കഴിയുന്ന ഒരാളുടെ മഹത്വം എത്ര ഉയര്‍ന്നതാണെന്ന്‌ 
ഉഹിക്കാമല്ലോ. അതിനാല്‍ നമസ്‌കാരത്തില്‍ നമ്മുടെ ശ്രദ്ധ 
അല്ലാഹുവിന്റെ ഭാഗത്തേക്ക്‌ തിരിച്ചു വിടുകയെന്നത്‌ നിസ്സാരമായ 
ഒരു കാര്യമല്ല. 
അല്ലാഹുവിന്റെ അനുഗ്രഹത്താല്‍ ഞാനിപ്പോള്‍ നിങ്ങള്‍ക്ക്‌ 
വിവരിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങള്‍ നിസ്സാരമാണെന്ന്‌ കരുതി 
തള്ളിക്കളയരുത്‌. അതു ശരിക്കും ഓര്‍മ്മവെയ്ക്കുകയും പ്രയോ 
ഗത്തില്‍ വരുത്തുകയും ചെയ്യുകയാണെങ്കില്‍ വളരെ അനുഗ്ര 
ഹവും സൌഭാഗ്യവും കൈവരുന്നതാണ്‌. 
നമസ്‌കാരത്തിന്റെ അവസാനം qoo “അസ്സലാമുഅലൈക്കും” 
എന്നു പറയുന്നു. ഇതും നമസ്കാരത്തില്‍ ശ്രദ്ധ നിലനിര്‍ത്തുന്ന 
കാര്യത്തില്‍ മനുഷ്യന്‍ അല്‍ഭുതകരമായ സൂചന നല്‍കുകയാണ്‌ 
ചെയ്യുന്നത്‌. പുറത്തു നിന്നു വരുന്ന വല്ലവരുമാണല്ലോ അസ്സലാമു 
അലൈക്കും എന്നു പറയുക. സത്യവിശ്വാസി നമസ്കാരം 
കഴിഞ്ഞു അസ്സലാമു അലൈക്കും എന്നു പറയുമ്പോള്‍ അതിന്റെ 
അര്‍ത്ഥം, ഞാന്‍ ഇതുവരെ അല്ലാഹുവിന്റെ സന്നിധിയിലായിരുന്നു. 
എന്റെ ആരാധന കഴിഞ്ഞു. ഞാന്‍ മടങ്ങിവന്നിരിക്കയാണ്‌. 
നിങ്ങള്‍ക്കായി സമാധാനത്തിന്റെയും രക്ഷയുടെയും സന്ദേശം 
അല്ലാഹുവിന്റെ ദര്‍ബാറില്‍ നിന്നും കൊണ്ടുവന്നിരിക്കുന്നുവെ 
ന്നാണ്‌. എന്നാല്‍ ഇതു അര്‍ത്ഥവത്തായിത്തീരുന്നത്‌ നമസ്കാ 


85 
ദിക്റെ ഇലാഹി 


രം നമ്മുടേതായിത്തീരുമ്പോള്‍ മാത്രമാകുന്നു. ആരാധനയില്‍ ലയി 
ച്ചുകൊണ്ട്‌ അല്ലാഹുവിന്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി കുമ്പി 
ടുകയും അവനോട്‌ പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന 
ഒരാളെ സംബന്ധിച്ചു മാത്രമേ ഇത്‌ ശരിയാവുകയുളളൂ. അവന്‍ 
യഥാര്‍ത്ഥത്തില്‍ ഈ ലോകത്തില്‍ നിന്ന്‌ വിട്ടകന്ന്‌ അല്ലാഹുവിന്റെ 
സന്നിധിയില്‍ പോയവനാണെന്നു കണക്കാക്കാം. അവന്‍ നമസ്‌ക 
രാനന്തരം അസ്സലാമുഅലൈക്കും എന്ന്‌ പറയുന്നത്‌ സന്ദര്‍ഭോ 
ചിതം തന്നെ. അങ്ങനെ പറയാന്‍ അവനു അര്‍ഹതയുണ്ട്‌. അവ 
രെകുറിച്ച്‌ തന്നെയാണ്‌ അവര്‍ നമസ്കാരത്തെ കാത്തു സൂക്ഷി 
ക്കുന്നവരാണ്‌ എന്ന്‌ പറഞ്ഞിരിക്കുന്നതു. പിശാച്‌ അവരുടെ നമ 
സ്കാരത്തെ തെറ്റിച്ചു ചീത്തയാക്കാന്‍ ശ്രമിക്കുമെങ്കിലും സത്യ 
വിശ്വാസികള്‍ അവന്റെ അക്രമത്തെ നന്നായി ചെറുക്കുകയും നമ 
സ്കാരത്തെ ശരിക്കും സൂക്ഷിച്ച്‌ സംരക്ഷിക്കുകയും ചെയ്യുന്നതാ 
ണ്‌. നമസ്കാരത്തിന്‌ നില്‍ക്കുമ്പോള്‍തന്നെ ഞങ്ങള്‍ അല്ലാഹു 
വിന്റെ സന്നിധിയിലേക്ക്‌ പോവുകയാണെന്ന ബോധത്തോട്‌ കൂടി 
യായിരിക്കും അവര്‍ നമസ്കാരത്തില്‍ ഏര്‍പ്പെടുന്നത്‌. അതിനാല്‍ 
നമസ്‌കാരാനന്തരം അവര്‍ തന്റെ ഇടത്തും വലത്തും ഉള്ള സഹോ 
ദരന്‍മാര്‍ക്ക്‌ അസ്സലാമുഅലൈക്കും എന്ന്‌ പറയുന്നത്‌ സന്ദര്‍ഭോ 
ചിതമാണ്‌. അങ്ങനെ നമസ്കരിക്കാത്ത ഒരാള്‍ നമസ്കാരാനന്തരം 
അസ്സലാമു അലൈക്കും എന്ന്‌ പറയുന്നതിലര്‍ത്ഥമില്ല. അല്ലാഹു 
വിന്റെ സന്നിധിയില്‍ പോകാത്ത ഒരാള്‍ അല്ലാഹുവിന്റെ സന്ദേശം 
എങ്ങിനെ കൊണ്ട്‌ വരാനാണ്‌? അവരത്‌ പറയുന്നുണ്ടെങ്കില്‍ അത്‌ 
തികച്ചും കളവാണ്‌. അതിനാല്‍ നമസ്കാരവേളയില്‍ അല്ലാഹു 
വില്‍നിന്നും നിങ്ങളെ അകറ്റാന്‍ ശ്രമിക്കുന്ന പിശാചിനെ നന്നായി 
നേരിടുകയും അവന്റെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടു 
ത്താന്‍ ശ്രമിക്കുകയും വേണ്ടതാണ്‌. അങ്ങനെ ചെയ്താല്‍ അവ 
സാനം നിങ്ങള്‍ വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാത്തപക്ഷം 
അല്ലാഹു നിങ്ങളെ കൈവിട്ടു കളയുന്നതാണ്‌. 
പരസ്യമായ ദിക്റുകള്‍ 

മൂന്ന്‌ തരം ദിക്റുകളെക്കുറിച്ചാണ്‌ ഇതുവരെ വിവരിച്ചത്‌. ഒന്നാ 
മത്തേത്‌ നമസ്കാരം. രണ്ടാമത്തേത്‌ ഖുര്‍ആന്‍ പാരായണം; മൂന്നാ 








86 
ദിക്റെ ഇലാഹി 
മത്തേത്‌ നമസ്കാരത്തിന്‌ പുറമെ ചെയ്യപ്പെടുന്ന ദിക്റുകള്‍. 
ഇതെല്ലാം ഒറ്റക്ക്‌ തനിയെ ചെയ്യപ്പെടുന്ന ദിക്റുകളാണ്‌. എന്നാല്‍ 
ഇനി സദസ്സുളില്‍ പരസ്യമായി ചെയ്യപ്പെടുന്ന മറ്റൊരു തരത്തി 
ലുളള ദിക്റിനെക്കുറിച്ചാണ്‌ പറയാനുള്ളത്‌. അത്‌ രണ്ട്‌ വിധത്തി 
ലാണ്‌. സത്യവിശ്വാസികള്‍ക്ക്‌ അന്യോന്യം ഒരുമിച്ചു കൂടാന്‍ 
കിട്ടുന്ന സന്ദര്‍ഭങ്ങളില്‍ അവര്‍ അനാവശ്യവും അര്‍ത്ഥരഹിതവു 
മായ കാര്യങ്ങളെക്കുറിച്ചു സംസാരിച്ചു സമയം പാഴാക്കുന്നതിന്‌ 
പകരം അല്ലാഹുവിന്റെ ശക്തി മഹാത്മ്യങ്ങളെക്കുറിച്ചും അവന്‍ 
നമുക്ക്‌ നല്‍കിയിരിക്കുന്ന വിവിധങ്ങളായ നന്മകളെയും ഗുണ 
ങ്ങളെയും കുറിച്ചും സംസാരിക്കേണ്ടതാണ്‌. അങ്ങിനെ ചെയ്യു 
ന്നത്‌ നമ്മുടെ ഹൃദയ പരിശുദ്ധി വരുത്തുന്നതിനും നമ്മില്‍ നല്ല 
പ്രതികരണം ഉണ്ടാക്കുന്നതിനും കാരണമായിരിക്കും. ഒരവസര 
ത്തില്‍ റസൂല്‍ തിരുമേനിഭ്്യ:; പള്ളിയില്‍ വന്നപ്പോള്‍, ചിലര്‍ 
ഒറ്റക്കു നമസ്കാരത്തിലേര്‍പ്പെട്ടിരിക്കുന്നതായും മറ്റു ചിലര്‍ ചുറ്റു 
മിരുന്ന്‌ മതപരമായ കാര്യങ്ങളെക്കുറിച്ച്‌ സംസാരിക്കുന്നതായും 
ചര്‍ച്ച ചെയ്യുന്നതായും കണ്ടു. റസൂല്‍ തിരുമേനിക്ക്ല ചര്‍ച്ച 
ചെയ്യുന്നവരുടെ ഒന്നിച്ച്‌ ചെന്നിരിക്കുകയും നമസ്കരിക്കുന്നവ 
രുടെതിനേക്കാള്‍ ഉത്തമമായ കാര്യം ഇതാണെന്ന്‌ പറയുകയും 
ചെയ്തു. ഇത്‌ മനസ്സിലാക്കിത്തരുന്നത്‌, ചില സന്ദര്‍ഭങ്ങളില്‍ ഒറ്റക്ക്‌ 
ചെയ്യുന്ന ദിക്റിനേക്കാള്‍ കൂട്ടായി, പരസ്യമായി നിലയില്‍ ചെയ്യുന്ന 
ദിക്റാണ്‌ ഉത്തമമായതെന്നാണ്‌. ചില സന്ദര്‍ഭങ്ങളില്‍ ഒറ്റക്ക്‌ ചെയ്യ 
പ്പെടുന്ന ദിക്റുകളും ആവശ്യം തന്നെയാണ്‌. എന്നാല്‍ ആളുകള്‍ 
ഒരുമിച്ചു കൂടുന്ന സന്ദര്‍ഭങ്ങളില്‍ പരസ്യമായ വിധത്തില്‍ മതപ 
രമായ കാര്യങ്ങളെക്കുറിച്ച്‌ സംസാരിക്കുകയും ചര്‍ച്ച ചെയ്യുകയു 
മാണ്‌ പ്രയോജനകരം. അത്‌ മുഖേന മറ്റുള്ളവരുടെ പല അനുഭ 
വങ്ങള്‍ ശ്രവിക്കാനും നമ്മുടേത്‌ മറ്റുളളവര്‍ക്ക്‌ കേള്‍പ്പിക്കാനും 
സന്ദര്‍ഭം ലഭിക്കുന്നു. അത്തരം സന്ദര്‍ഭങ്ങളില്‍ ഒറ്റക്ക്‌ ഇരുന്ന്‌ 
ദിക്‌ര്‍ ചെയ്യുന്നതും നമസ്കരിക്കുന്നതും ചിലപ്പോള്‍ കാപട്യവും 
അഹങ്കാരവും ഉണ്ടാക്കിയേക്കും. 
വിശുദ്ധ ഖുര്‍ആന്റെ ദര്‍സ്‌ എടുക്കുന്നതും സ്വസഹോദരന്‍മാ 
രുടെ ഇടയില്‍ ശിക്ഷണപരമായ പ്രസംഗങ്ങളും ഉപദേശങ്ങളും 


87 
ദിക്റെ ഇലാഹി 


ചെയ്യുന്നതുമെല്ലാം പരസ്യമായി ചെയ്യപ്പെടുന്ന ദിക്റുകള്‍ തന്നെ 
യാണ്‌. 

പരസ്യമായി ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ വിധത്തിലുള്ള ദികര്‍, 
അന്യരുടെയും എതിരാളികളുടെയും ഇടയില്‍ ചെയ്യപ്പെടുന്നവ 
യാണ്‌. ഇസ്‌ലാമല്ലാത്ത എത്‌ മതവിഭാഗക്കാരും അല്ലാഹുവിന്റെ 
ഗുണമഹാത്മ്യങ്ങളില്‍ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചി 
ലുകള്‍ വരുത്തിയതായിക്കാണാം. അവര്‍ക്ക്‌ അല്ലാഹുവിന്റെ 
യഥാര്‍ത്ഥ ഗുണമഹാത്മ്യങ്ങളെക്കുറിച്ചും അവന്റെ ശക്തി പ്രഭാ 
വങ്ങളെ കുറിച്ചുംമനസ്സിലാക്കി കൊടുക്കുന്നതും വിവരിച്ചു കൊടു 
ക്കുന്നതുമെല്ലാം ദികർ തന്നെയാണ്‌. വിശുദ്ധ ഖുര്‍ആന്‍ പറയു 
ന്നു. ox$$ iso jx à oa ei e ഈ ആയത്തില്‍ ജന 
ങ്ങള്‍ക്ക്‌ ദൈവശിക്ഷയെക്കുറിച്ചു മുന്നറിയിപ്പ്‌ നല്‍കുന്നതോ 
ടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച്‌ 
അവര്‍ക്ക്‌ വിവരിച്ചുകൊടുക്കുന്നതിനും കല്‍പിച്ചിരിക്കുകയാണ്‌. 
അപ്പോള്‍ “തക്ബീര്‍ 'ദിക്റില്‍ ഉള്‍പ്പെട്ടതാണെന്നു വന്നു. അതാ 
യത്‌ അല്ലാഹുവിന്റെ ഉന്നതമായ പദവിയെയും സ്ഥാന മഹാത്മ്യ 
ത്തെയും കുറിച്ച്‌ ജനങ്ങള്‍ക്ക്‌ വിവരിച്ചു കൊടുക്കുകയെന്നത്‌ 
“ദിക്റെ ഇലാഹി” യില്‍ ഉള്‍പ്പെട്ടതാണെന്നു സാരം. ഇത്‌ തന്നെ 


യാണ്‌ സുറത്തുല്‍ അഅലായില്‍ ഷടട! ൧ ദക പ്ര: (സര്‍വ്വോ 
ന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീര്‍ത്തനം ചെയ്യു 
ക) എന്ന ആയത്തില്‍ സൂചിപ്പിച്ചിരിക്കുന്നത്‌. പ്രസ്തുത അദ്ധ്യാ 


യത്തില്‍ തുടര്‍ന്നു പറയുന്നത്‌ ധി! ധ്‌ o! $3 “ഉപദേ 
ശിക്കുക, ഉപദേശം പ്രയോജനകരമാണ്‌.” എന്നാണ്‌, ഇവിടെ ഉപ 
ദേശം ചെയ്യുകയെന്നതിന്‌ “ദിക്റ്‌ “എന്ന പദമാണ്‌ ഉപോയഗിച്ചി 
രിക്കുന്നത്‌. മറ്റുള്ളവര്‍ക്ക്‌ ഉപദേശം ചെയ്യുന്നത്‌ ദിക്റെ ഇലാഹി 
യില്‍ ഉള്‍പ്പെട്ടത്‌ തന്നെയാണെന്നാണ്‌ ഇത്‌ മനസ്സിലാക്കിത്തരു 
ന്നത്‌. 

ദിക്റ്‌ ചെയ്യുന്നത്‌ കൊണ്ടുള്ള പ്രയോജനം 

1. ഇനി ദിക്റ്‌ ചെയ്യുന്നത്‌ കൊണ്ടുള്ള പ്രയോജനങ്ങള്‍ എന്തൊ 





88 

ദിക്റെ ഇലാഹി 
ക്കെയാണെന്ന്‌ പറയാം. ഏറ്റവും വലിയ പ്രയോജനം അത്‌ മുഖേന 
അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാകുന്നുവെന്നതാണ്‌. അതിന്റെ 
അര്‍ത്ഥം ഇതൊരു സല്‍കര്‍മ്മമാണ്‌. മറ്റ്‌ സല്‍കര്‍മ്മങ്ങളിലെന്ന 
പോലെ ഇതിലും അല്ലാഹു തൃപ്തനാകുന്നുവെന്നല്ല; മറിച്ച്‌ 
ഇതില്‍ അല്ലാഹു പ്രത്യേകമായ നിലയില്‍ തൃപ്തിപ്പെടുന്നുവെ 
ന്നാണ്‌. ഒരു പ്രവൃത്തിയുടെ വലുപ്പവും പ്രാധാന്യവുമനുസരി 
ച്ചായിരിക്കുമല്ലോ അതിന്റെ പ്രതിഫലം. വിശുദ്ധ ഖുര്‍ആനില്‍ ഒരു 
സ്ഥലത്ത്‌ അല്ലാഹുവിന്‌ ദിക്റ്‌ ചെയ്യുന്നത്‌ വല ദിക്റുല്ലാഹി 
അക്ബര്‍ വളരെ വലിയ കാര്യമാണെന്ന്‌ പറയുന്നു. മറ്റൊരു 
സ്ഥലത്ത്‌ ഖുര്‍ആനില്‍ പറയുന്നു: 


EY eid s കുട്ട്‌ യ ദ കി Al 463 
ലി Dyes it Hg Hb 55a 3 ode 
സത്യവിശ്വാസികളായ സ്ത്രീപുരുഷന്‍മാര്‍ക്ക്‌ താഴോരത്തുകൂടി 
അരുവികള്‍ ഒഴുകുന്ന സ്വര്‍ഗ്ഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിരി 
ക്കുന്നു. അതില്‍ അവര്‍ ശാശ്വതമായി വസിക്കുന്നതായിരിക്കും. 
ആ ശാശ്വതമായ സ്വര്‍ഗ്ഗത്തില്‍ പരിശുദ്ധമായ താമസ സ്ഥലങ്ങളും 
വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്‌ പുറമെ വലിയ പ്രതിഫ 
ലമായ അല്ലാഹുവിന്റെ തൃപ്തിയും അവര്‍ക്ക്‌ ലഭിക്കുന്നതാണ്‌ 
എന്നു പറഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ സല്‍ക്കര്‍മ്മത്തിന്റെ 
പ്രതിഫലവും ഏറ്റവും വലുത്‌ തന്നെയായിരിക്കും; അതൊരിക്കലും 
ചെറുതായിരിക്കില്ല. പ്രസ്തുത ഖുര്‍ആന്‍ വാക്യത്തില്‍ സത്യ 
വിശ്വാസികള്‍ക്ക്‌ ലഭിക്കുന്ന പല പ്രതിഫലത്തെ കുറിച്ചും പറ 
ഞ്ഞതിന്‌ ശേഷമാണ്‌ ഏറ്റവും വലിയ പ്രതിഫലമായ “അല്ലാഹു 
വിന്റെ തൃപ്തിയും” അവര്‍ക്ക്‌ ലഭിക്കുന്നതാണ്‌ എന്ന്‌ പറഞ്ഞിരി 
ക്കുന്നത്‌. ഒരിടത്ത്‌ ഏറ്റവും വലിയ സല്‍കര്‍മ്മം “ദികർ” ആണെന്നു 
പറഞ്ഞു. മറ്റൊരിടത്ത്‌ ഏറ്റവും വലിയ പ്രതിഫലം “ അല്ലാഹുവിന്റെ 
തൃപ്തി'യാണെന്നു പറഞ്ഞു. യഥാത്ഥത്തില്‍ ഒരു ദാസന്‍ ലഭി 


nN 


89 
ദിക്റെ ഇലാഹി 


ക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവന്റെ അല്ലാഹു അവ 
നോട്‌ തൃപ്തിപ്പെടുകയെന്നത്‌ തന്നെയാണ്‌. അതിനാല്‍ ആ 
ഏറ്റവും വലിയ സമ്മാനം ലഭിക്കാനായി സത്യ വിശ്വാസികള്‍ 
മേലെ ഉദ്ധരിച്ച തരത്തിലുള്ള വിവിധങ്ങളായ ദിക്റുകള്‍ ചെയ്തു 
കൊണ്ടിരിക്കേണ്ടതാവശ്യമാണ്‌. 

2. ദികർ ചെയ്യുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം അത്‌ 
കാരണമായി മനഃശാന്തി ലഭിക്കുന്നുവെന്നതാണ്‌. അല്ലാഹു പറ 
യുന്നു:- 


gt Schi di E Nf di Su eid asi vi ail 


വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ദിക്റ്‌ മുഖേന മനഃശാന്തി ലഭി 
ക്കുകയും ചെയ്തവര്‍ക്ക്‌ (ഹിദായത്ത്‌ നല്‍കുന്നതാണ്‌.) അറിയു 
ക, അല്ലാഹുവിന്റെ ദിക്റ്(സ്മരണ) കാരണമായി മനഃശാന്തി 
കൈവരുന്നതാണ്‌. ആപല്‍ഘട്ടത്തില്‍ താന്‍ അതുകാരണമായി 
നശിച്ചു പോകുന്നതാണെന്ന വിചാരം വരുമ്പോഴാണ്‌ മനുഷ്യന്‌ 
പരിശ്രമവും അസമാധാനവും ഉണ്ടാകുന്നത്‌. ഏത്‌ വിഷമത്തിനും 
ആപത്തിനും തന്റെ കയ്യില്‍ പരിഹാരമുണ്ടെന്ന്‌ മനസ്സിലാക്കുന്ന 
ഒരാള്‍ക്ക്‌ പരിശ്രമമുണ്ടാകുകയില്ല. അല്ലാഹുവിനെ ദിക്റ്‌ ചെയ്തു 
കൊണ്ടിരിക്കുന്ന ഒരാള്‍ക്ക്‌ അറിയാം അല്ലാഹു അപരിമിതമായ 
കഴിവുള്ളവനാണെന്നും, ഏത്‌ വിഷമ സന്ധിയില്‍നിന്നും തനിക്ക്‌ 
മുക്തി നല്‍കാന്‍ ശക്തനാണെന്നും. അതിനാല്‍ അവന്‍ എപ്പോഴും 
മനഃശാന്തി ഉണ്ടായിരിക്കുന്നതാണ്‌. 

3. ദികർ കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം ദിക്‌ര്‍ ചെയ്യുന്ന 
ദാസനെ അല്ലാഹു തന്റെ സുഹൃത്തായി സ്വീകരിക്കുമെന്നതാണ്‌. 


അല്ലാഹു പറയുന്നു ഴൃ 5 J PD essi 353 
“നിങ്ങള്‍ എന്നെ ദിക്‌ര്‍ ചെയ്യുക (സ്മരിക്കുക) ഞാന്‍ നിങ്ങ 
ളെയും സ്മരിക്കുന്നതാണ്‌.” അല്ലാഹു ഒരാളെ സ്മരിക്കുന്നുവെന്ന്‌ 
പറഞ്ഞാല്‍ അല്ലാഹു അവനെ സുഹൃത്തായി കണക്കാക്കുകയും 
അവന്റെ ദര്‍ബാറില്‍ സ്ഥാനം നല്‍കുകയും ചെയ്യുമെന്നാണ്‌. 
ഏതുപോലെ ഒരു രാജാവ്‌ ഒരാളെ ഓര്‍ത്തിരിക്കുന്നു എന്ന്‌ 


90 

ദിക്റെ ഇലാഹി 
പറയുന്നതിന്റെ അര്‍ഥം ആ വ്യക്തിയെ രാജാവ്‌ തന്റെ ദര്‍ബാറില്‍ 
വിളിക്കുക എന്നതാണ്‌. ഇതേപോലെ അല്ലാഹുവും ചെയ്യുന്നു. 
4. ദിക്റ്‌ കൊണ്ടുള്ള നാലാമത്തെ പ്രയോജനം അല്ലാഹു ദിക്റ്‌ 
ചെയ്യുന്ന ആളെ തിന്മയില്‍ നിന്നും രക്ഷിക്കുന്നുവെന്നതാണ്‌. 
അല്ലാഹു പറയുന്നു:- 


es aL ica ജഃ osi ca A 3 ui 
oai UG aad Wis s ab Sls dis ad ue 


(റസൂല്‍ തിരുമേനി യോട അല്ലാഹു പറയുകയാണ്‌) 

“നിനക്ക്‌ നല്‍കിയിരിക്കുന്ന ഗ്രന്ഥത്തെ നീ ജനങ്ങള്‍ക്ക്‌ ഓതി 
ക്കേള്‍പ്പിച്ചു കൊടുക്കുക; നമസ്കാരം നിലനിര്‍ത്തുക; നിശ്ചയ 
മായും നമസ്കാരം തിന്മയെയും നീചകര്‍മ്മങ്ങളെയും തടയുന്ന 
താണ്‌; അല്ലാഹുവിന്‌ ദിക്റ്‌ ചെയ്യുകയെന്നത്‌ വലിയ ഒരു കാര്യ 
മാണ്‌.” മുമ്പ്‌ പ്രസ്താവിച്ചതുപോലെ ഉപദേശവും നമസ്കാരവു 
മെല്ലാം ദികര്‍തന്നെയാണ്‌. ദിക്‌ര്‍ തിന്മയെ തടയുന്നു. കാരണം 
die വലിയ (ഭാരിച്ച) കാര്യമാണെന്നാണ്‌ പറഞ്ഞിരിക്കുന്നത്‌. 
ഭാരിച്ച സാധനംകൊണ്ട്‌ പിശാചിന്റെ ശിരസ്സിന്‌ തല്ല്‌ കിട്ടിയാല്‍ 
അവന്‍ നിര്‍ജ്ജീവനായിപ്പോകുന്നതാണ്‌. പിന്നെ അവന്‍ ദുഷ്പ്രേര 
ണക്ക്‌ ശക്തി ഉണ്ടായിരിക്കുന്നതല്ല. 
5. ദിക്ര്‍ കൊണ്ടുള്ള അഞ്ചാമത്തെ പ്രയോജനം ദിക്ര്‍ ചെയ്യുന്ന 
വന്റെ ഹൃദയം ശക്തിപ്പെടുമെന്നുള്ളതാണ്‌. എതിര്‍ശക്തികളെ 
നേരിടാനുള്ള ശക്തി അവന്‍ ലഭിക്കുന്നതായിരിക്കും.പരാജയ 
ബോധം അവനെ ബാധിക്കുകയില്ല അല്ലാഹു പറയുന്നു- 


"RE LL $4. Xue ud PO ANE eds 
ട്‌ AU! 55% Is 43 aud I Meal udi ol G 
4 A 24 o P JM. 
op eS 
ഏ, സത്യവിശ്വാസികളെ, എതിര്‍ സൈന്യങ്ങളെ (ശക്തി 
കളെ) നിങ്ങള്‍ നേരിടേണ്ടി വരുമ്പോള്‍ നിങ്ങള്‍ ഉറച്ച്‌ നില്‍ക്കുക; 


91 
ദിക്റെ ഇലാഹി 


നിങ്ങള്‍ക്ക്‌ വിജയം കൈവരാനായി നിങ്ങള്‍ അധികമായി അല്ലാ 
ഹുവിനെ dle ചെയ്യുക(സ്മരിക്കുക). ഇതുകൊണ്ട്‌ മനസ്സിലാ 
കുന്നത്‌ ദികർ കാരണമായി നമ്മുടെ മനഃക്കരുത്ത്‌ വര്‍ദ്ധിക്കുമെ 
ന്നാണ്‌. 

6. ദികർ കൊണ്ടുള്ള ആറാമത്തെ പ്രയോജനം മനുഷ്യന്‍ ലക്ഷ്യ 


പ്രാപ്തി കൈവരുമെന്നുള്ളതാണ്‌. Olds RS Ves adi Was 
“നിങ്ങള്‍ക്ക്‌ വിജയം കൈവരാനായി നിങ്ങള്‍ അധികമായി അല്ലാ 
ഹുവിനെ ദിക്ര്‍ ചെയ്യുക്‌ എന്ന പ്രസ്തുത ആയത്തില്‍നിന്നു 
ഇതു സ്പഷ്ടമാകുന്നു. 

7. ദിക്‌ര്‍ കൊണ്ടുള്ള ഏഴാമത്തെ പ്രയോജനം ഖിയാമം നാളില്‍ 
അല്ലാഹുവിന്റെ തണലില്‍ കീഴിലാകാനുള്ള സൌഭാഗ്യം ലഭിക്കു 
മെന്നുള്ളതാണ്‌. റസൂല്‍ തിരുമേനിഷ്ക്ട പറയുന്നത്‌ ആ നാള്‍ 
ഭയങ്കരമായ ഒരു നാളായിരിക്കുമെന്നും അന്ന്‌ എല്ലാ പ്രവാച 
കന്‍മാര്‍ തന്നെയും ഭയപ്പെട്ടു പോകുമെന്നും അല്ലാഹു വളരെ 
കോപിഷ്ടനായിരിക്കുമെന്നും, ദുഷ്കൃതന്‍മാരായ എല്ലാവരെയും 
അന്ന്‌ അല്ലാഹുവിന്റെ മുമ്പാകെ കൊണ്ടു വരുമെന്നും, സൂര്യന്‍ 
അന്ന്‌ വളരെ സമീപസ്തമായിരിക്കുമെന്നുമാണ്‌. ആ നാളില്‍ ഏഴ്‌ 
കൂട്ടര്‍ അല്ലാഹുവിന്റെ തണലിലായിരിക്കുമെന്നും അവരില്‍ ഒരു 
കൂട്ടര്‍ അല്ലാഹുവിന്‌ ദിക്ര്‍ ചെയ്യുന്നവരായിരിക്കുമെന്ന്‌ റസൂല്‍ 
തിരുമേനിഭ്്യ; പറഞ്ഞു തരുന്നു. അത്തരം സാഹചര്യത്തില്‍ 
ആരിലാണോ അല്ലാഹുവിന്റെ തണലുള്ളത്‌ അവര്‍ 
സൌഈഭാഗ്യവാന്മാരായിരിക്കും. 

8. ദിക്ര്‍ കൊണ്ടുള്ള എട്ടാമത്തെ പ്രയോജനം ദിക്ര്‍ ചെയ്യുന്ന 
വന്റെ പ്രാര്‍ത്ഥനകള്‍ അധികമായി സ്വീകരിക്കപ്പെടുമെന്നുള്ളതാ 
ണ്‌. ഖുര്‍ആനില്‍ വന്നിരിക്കുന്ന പ്രാര്‍ത്ഥനകളുടെ തുടക്കത്തില്‍ 
ദിക്ര്‍ അഥവാ “തസ്ബീഹും” “തഹ്മീദും” വന്നതായി കാണാം. 
ഖുര്‍ആനിലെ ഒന്നാമത്തെ ദുആ സുറഫാത്തിഹയാണല്ലോ. 


അതില്‍ ധി ഷിംല Cs d ചി 


വരെയുള്ള വചനങ്ങള്‍ കൊണ്ടാണ്‌ ആരംഭിച്ചിരിക്കുന്നത്‌. പിന്നെ 





92 

ദിക്റെ ഇലാഹി 
ഷം Ss ഷ്‌ ചല) എന്നത്‌ മദ്ധ്യത്തില്‍ വെച്ചിരിക്കുന്നു. ഈ 
വചനത്തിലെ ആദ്യത്തെ അര്‍ദ്ധഭാഗം അല്ലാഹുമായി ബന്ധപ്പെ 
ടുതും ബാക്കിഭാഗം മനുഷ്യനുമായി ബന്ധപ്പെട്ടതുമാണ്‌. അതിന്‌ 
ശേഷമാണ്‌ 


Poe C മി ച്ചി bt» - eie di ipa Gall 
scalis eee ചി 


എന്നുള്ള പ്രാര്‍ത്ഥനയുടെ വചനങ്ങള്‍ ആരംഭിക്കുന്നത്‌.ആദ്യം 
അല്ലാഹു ദിക്ക്‌ർ വെച്ചിരിക്കുന്നു. പിന്നീടാണ്‌ പ്രാര്‍ത്ഥന 
വെച്ചിരിക്കുന്നത്‌. ഈ ഭനതീക ലോകത്തും ഈ രീതിയാണ്‌ 
അവലംബിക്കുന്നതെന്ന്‌ നമ്മുക്ക്‌ മനസ്സിലാക്കാം. ഒരു 
ഭിക്ഷക്കാരാന്‍ ആരുടെയെങ്കിലും അടുത്ത്‌ ചെന്നാല്‍ ആദ്യം 
ആയാളെ സ്തുതിച്ചു പറയുന്നു. പിന്നീട്‌ തന്റെ ആവശ്യങ്ങള്‍ 
നിരത്തുന്നു. അതിനാല്‍ അല്ലാഹുവിന്റെ സന്നിധിയില്‍ 
ചെല്ലുമ്പോള്‍ ആദ്യം അല്ലാഹുവി ന്റെ ശക്തി മാഹാത്മ്യത്തെ 
പറ്റിയും പിന്നീട തന്റെ കഴിവില്ലായ്മയും ഏറ്റുപറയേണ്ടതാണ്‌. 
ഹ: യുനുസ്‌ meníls&s യുടെ പ്രാര്‍ത്ഥനയിലും നാം ഇത്‌ കാണു 
ന്നു. അദ്ദേഹം തന്റെ കാര്യം പറയുന്നതിനുമുമ്പായി 
ചേലും ക്ക iz. caf idi 3 of 

“ആരാധനക്കര്‍ഹനായി നീയല്ലാതെ മറ്റാരുമില്ല; നീ പരിശുദ്ധ 
നാണ്‌; ഞാന്‍ ദ്രോഹികളില്‍ പെട്ടവനാണ്‌ ” എന്ന്‌ പറയുക 
യാണ്‌ ചെയ്തിരിക്കുന്നത്‌. 


ചി Jari ls Gadi duci wee ; നി Ada is 
“എന്റെ ദിക്റില്‍ സദാ പ എന്നോട്‌ സദാ ചോദിച്ചു 
കൊണ്ടിരിക്കുന്നവനെക്കാള്‍ ഞാന്‍ അധികം കൊടുക്കുന്നു” എന്ന്‌ 
അല്ലാഹു പറയുന്നതായി റസൂല്‍തിരുമേനിഴ്റ്: പറയുന്നു. ഈ 





93 
ദിക്റെ ഇലാഹി 


ഹദീസിന്റെ വിവക്ഷ, ഗ്രാര്‍ത്ഥിക്കരുതെന്നല്ല. സൂറാഫാത്തിഹ 
ഉമ്മുല്‍ ഖുര്‍ആന്‍ ആണ്‌. അതില്‍ ദിക്റിനോടൊന്നിച്ചു പ്രാര്‍ത്ഥ 
നയും ഉള്‍പ്പെടുത്തിയിരിക്കുന്നതായിക്കാണാം. അപ്പോള്‍ 
ദിക്റില്ലാതെ ദുആ മാത്രം ചെയ്യുന്നവനെക്കാള്‍ ദുആയും ദിക്റും 
ഒരുമിച്ചു ചെയ്യുന്നവന്റെ പ്രാര്‍ത്ഥനയാണ്‌ അധികമായി സ്വീകരിക്ക 
പ്പെടുക എന്നതാണിതിന്റെ വിവക്ഷയെന്നു മനസ്സിലാക്കാം. 

9. Gl കൊണ്ടുള്ള ഒമ്പതാമത്തെ പ്രയോജനം അത്‌ കാരണ 
മായി പാപങ്ങള്‍ പൊറുക്കപ്പെടുന്നുവെന്നതാണ്‌. സമുദ്രങ്ങളി 
ലുള്ള ചണ്ടിചവറുകള്‍ക്ക്‌ തുല്യമായി പാപങ്ങളുണ്ടായാലും 
“തക്ബീര്‍” “തഹ്മീദും “തസ്ബീഹ്‌ (ദികർ) മുഖേന അത്‌ പൊറു 
ക്കപ്പെടുമെന്ന്‌ റസൂല്‍ തിരുമേനിക്ക്ട പറയുന്നു. 

10. ദിക്റ്‌ കൊണ്ടുള്ള പത്താമത്തെ പ്രയോജനം അത്‌ കാരണ 
മായി ബുദ്ധിശക്തി വര്‍ദ്ധിക്കുമെന്നുള്ളതാണ്‌, സ്വയം ആശ്ചര്യ 
പ്പെട്ടുപോകുന്നവിധത്തിലുള്ള ചില ആത്മീയജ്ഞാനങ്ങള്‍ ദിക്ര്‍ 
ചെയ്യുന്നവനില്‍ വെളിപ്പെടുന്നതാണ്‌. 


ര Hs JM ss Is cruzar ale a ot 
er ര US XUI ച്ഛേ Gall പ്ര ക്‌ 
eu 148 cá [vj G5 IT cis n ji E EE FE 

jn che Gl Hi 


ഈ ആയത്തില്‍ ^ ആകാശഗോളങ്ങളുടെയും ഭൂമിയുടെയും 
സൃഷ്ടിപ്പിലും ദിനരാത്രങ്ങളുടെ മാറ്റത്തിലും ബുദ്ധിമാന്‍മാര്‍ക്ക്‌ 
അനവധി ദൃഷ്ടാന്തങ്ങള്‍ ഉണ്ട്‌ " എന്ന്‌ പറയുന്നു. “അല്ലാഹു 
വിനെ നിന്ന്കൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും സ്മരി 
ക്കുന്നവരും (ദിക്‌ര്‍ ചെയ്യുന്നവര്‍) ആകാശഗോളങ്ങളുടെ സൃഷ്ടി 
പ്പിൽ അതായത്‌ അല്ലാഹുവിന്റെ പ്രവര്‍ത്തനങ്ങളില്‍ ചിന്തിക്കു 
ന്നവരുമായിരിക്കും ബുദ്ധിമാന്‍മാര്‍. എന്നും പ്രസ്തുത ആയ 
ത്തുകള്‍ തന്നെ തുടര്‍ന്ന്‌ പ്രസ്താവിക്കുകയും ചെയ്തു. 

11. ദികർ കൊണ്ടുള്ള പതിനൊന്നാമത്തെ പ്രയോജനം അത്‌ 


94 

ദിക്റെ ഇലാഹി 
മുഖേന തഖ്വ(ദൈവഭക്തി) ഉണ്ടാകുമെന്നുള്ളതാണ്‌. ഒരു ഹദീ 
സില്‍ അല്ലാഹു പറയുനന്നതായി റസൂല്‍ തിരുമേനിഭ്ട്്‌: പറയു 
ന്നു. 


DOES ET 3 ക്‌ ൭88 ച്‌ പൂർ വര്‍ 


55 dI ഷ്‌ 51$ ചി 25585 ih dE 255 51$ da 


oL 


ue 5 s Ad ya AT eia: QQUÍ Ol EL aif a 


ദാസന്‍ അവന്റെ ഹൃദയത്തില്‍ അല്ലാഹുവിനെ ദിക്‌ര്‍ ചെയ്യുകയാ 
ണെങ്കില്‍ അല്ലാഹു ആ ദാസനെ സ്മരിക്കുന്നതാണത്രെ. അതാ 
യത്‌ “സുബ്ഹാനല്ലാഹ്‌ " അല്ലാഹു പരിശുദ്ധനാണെന്ന്‌ ദാസന്‍ 
പറയുമ്പോള്‍ പരിശുദ്ധത നിനക്ക്‌ കൈവരുമെന്ന്‌ അല്ലാഹുവും 
പറയുന്നതാണ്‌. അല്ലാഹു അത്‌ പറയുമ്പോള്‍ നമുക്കത്‌ ലഭിക്കു 
മെന്ന്‌ തീര്‍ച്ചയായിരിക്കും. പിന്നെ ദാസന്‍ ജനങ്ങളുടെ ഇടയി 
ലാണ്‌ അല്ലാഹുവിനെകുറിച്ച്‌ പറയുന്നതെങ്കില്‍ ആ ജനങ്ങളെ 
ക്കാള്‍ ഉത്തമന്‍മാരായവരില്‍ അവനെ കുറിച്ചുള്ള പ്രസ്താവന 
യുണ്ടാവാന്‍ അല്ലാഹു ഇടവരുത്തുന്നതാണ്‌. അതായത്‌ 
ഭക്തന്‍മാരും സന്‍മാര്‍ഗികളുമായവരുടെ ഇടയില്‍ അവന്‍ സ്മരി 
ക്കപ്പെടും. ലോകം അവനെ നല്ലവനും ഭക്തനുമാണെന്ന്‌ ഏറ്റ്‌ 
പറയുകയും ചെയ്യും. 

12. dl കൊണ്ടുള്ള പന്ത്രണ്ടാമത്തെ പ്രയോജനം അല്ലാഹുവി 
നോടുള്ള മുഹബ്ബത്ത്‌ (സ്നേഹം) വര്‍ദ്ധിക്കുമെന്നതാണ്‌. 
ഏതൊരു സാധനവുമായി നമുക്ക്‌ തുടര്‍ച്ചയായ ബന്ധമുണ്ടാകു 
ന്നുവോ അതിനോട്‌ അതിരറ്റ സ്നേഹമുണ്ടകും എന്നത്‌ മനുഷ്യ 
പ്രകൃതിയാണ്‌. നാം വസിക്കുന്ന നാടിനോടും പട്ടണത്തോടും 
നമുക്ക്‌ സ്നേഹമുണ്ടാകുന്നു. അപ്പോള്‍ രാത്രിയും പകലും തുടര്‍ച്ച 
യായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ 
നാമത്തെ പ്രകീര്‍ത്തനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന 
വരുടെ ഹൃദയത്തില്‍ കാലക്രമത്തില്‍ അല്ലാഹുവിനോടുള്ള 
സ്നേഹം വര്‍ദ്ധിച്ചു വരുമെന്ന്‌ തീര്‍ച്ചയാണ്‌. 


95 
ദിക്റെ ഇലാഹി 


അല്ലാഹുവിനെ dle ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങ 
ളാണ്‌ ഞാന്‍ ചുരുക്കത്തില്‍ വിവരിച്ചത്‌. അതില്‍നിന്ന്‌ പ്രയോ 
ജനം കരസ്ഥമാക്കാനുള്ള സൌഭാഗ്യം എനിക്കും നിങ്ങള്‍ക്കും 
അല്ലാഹു നല്‍കുമാറാകട്ടെ, ആമീന്‍. 


